





DIY [ലസി]! EAA 


ആഗസ്റ്‌ - 2011 വാല്യം - 24 ലക്കം-8 


ബണബല്‍ പത്രിക 


BETHEL PATRIKA, 0.8. NO. 38, 
CHENGANNUR 
PH: 0479-2451331 
E-mail: bethelpatrika@ gmail.com 
website : www.bethelpatrika.org 


പത്രാധിപസമിതി 


തോമസ്‌ മാര്‍ അത്താനാസിയോസ്‌ 
(മാനേജിംഗ്‌ എഡിറ്റര്‍) 
ഫോണ്‍: 0479 - 2453310, 2451331 
E-mail: marathanasios © gmail.com 
ഫാ. തോമസ്‌ അമയില്‍ 
(ചീഫ്‌ എഡിറ്റര്‍) 
ഫോണ്‍: 0479- 2456466, 0468 - 2311473, 
E-mail: framayil @ gmail.com 
ഫാ. ഏബ്രഹാം കോശി കുന്നുംപുറത്ത്‌ 
(എക്‌സിക്യൂട്ടീവ്‌ എഡിറ്റര്‍) 
ഫോണ്‍: 0479 - 2450287, 9447431096 
E-mail: frabrahamkoshy © gmail.com 
പി.എം. ജേക്കബ്‌ മെഴുവേലി 
(എഡിറ്റര്‍) 
ഫോണ്‍: 0468 - 2286365, 9447345523 
ഫാ. ജോണ്‍ പി. ഉമ്മന്‍ 
(അസോസിയേറ്റ്‌ എഡിറ്റര്‍) 
ഫോണ്‍: 0479 - 2362273, 9447884972 
ഫാ. സുനില്‍ ജോസഫ്‌ ഡാണാംപടിക്കല്‍ 
(സര്‍ക്കുലേഷന്‍ മാനേജര്‍) 
ഫോണ്‍: 0479 - 2454504, 9947429667 
തോമസ്‌ കുര്യന്‍ 
(ഓഫീസ്‌ മാനേജര്‍) 
ഫോണ്‍: 0468 - 2286145, 9447563298 
ബിനു ചാക്കോ 
(വെബ്‌ അഡ്മിനിസ്ട്രേറ്റര്‍) 
അംഗങ്ങള്‍ 
റവ. ഫാ. മാത്യു വര്‍ഗീസ്‌ 
റവ. ഫാ. പി. വി. ജോണ്‍ 
0൨. ഫാ. വില്‍സണ്‍ ശങ്കരത്തില്‍ 
റവ. ഫാ. ഐപ്പി. സാം 
റവ. ഫാ. സ്റ്റീഫന്‍ വര്‍ഗീസ്‌ 
സജി പട്ടരുമഠം 
പി. എം. സാമുവേല്‍ 
ബിനു മുളക്കുഴ 
ആനി കെ. തോട്ടുപുറം 


മുഖചിത്രം 


വി. കന്യകമറിയം 














മുഖമൊഴി 
സ്വാതന്ത്രാവബോധം 
ഫാ. ഏബ്രഹാം കോരി കുന്നുംപുറത്ത്‌ 


03 








[7 


ഇടയലേഖനം 


മാറിക്കൊണിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ ലോകം 
തോമസ്‌ മാര്‍ അത്താനാസിയോസ്‌ മെത്രാലോലീത്താ 














മലങ്കര സഭാ തേജസ്സ്‌ 
ഫാ. നൈനാന്‍ കെ. ജോര്‍ജ്ജ്‌ 


14) 








വെളിലാട്‌ പുസ്തകം - ഒരവലോകനം 














ഫാ. ഡോ. തോംസണ്‍ റോബി 


കക്ഷികൾ ഉണ്ടാവുന്നത്‌ 
ഡോ. എം. കുര്യന്‍ തോമസ്‌ 








10 


പരിശുദ്ധ ദൈവമാതാവും വിശുദ്ധ സഭയും 











മാത്യു അയനുംമുട്ടില്‍ 


തങ്ങള്‍ നഗരെന്ന്‌ അറിയുക 
ഫാദര്‍ തോമസ്‌ തേക്കില്‍ 








20, 


വിശ്വാസമോ? അവിശ്വാസമോ? 
തോമസ്‌ കുര്യന്‍ 











ഞായര്‍ ധ്യാനചിന്തകള്‍ 
വെരി. റവ. ഇലവുക്കാട്ട്‌ ഗീവര്‍ഗ്ഗീസ്‌ റമ്പാന്‍ 


vil 








അച്ചനും മേരിക്കുട്ടിയും 
ഫാ. സി.ഡി. തോമസ്‌ വടകോട്‌ 














ഭദ്രാസന വാര്‍ത്തകള്‍ 21 
ബാലപത്രിക 28 
മര്‍ത്തമറിയം സമാജം വാര്‍ത്തകള്‍ 29 
സണ്ടേസ്‌ക്കുള്‍ വാര്‍ത്തകള്‍ 90 
സുവിശേഷസംഘം വാര്‍ത്തകള്‍ 90 











f 
} 
o> 


ഫാ. ഏബ്രഹാം കോശി കുന്നുംപുറത്ത്‌ 
ഗം De RISER 7 RESETS ZLOB 
I~ [തന്ത്രത്തിന്റെ 64 വര്‍ഷങ്ങള്‍ പിന്നിടുമ്പോള്‍ യഥാര്‍ത്ഥ സ്വാതന്ത്ര്യ അര്‍ത്ഥ തലങ്ങള്‍ അന്വേ 
ഷിക്കുന്നത്‌ ഉചിതമായിരിക്കും. എന്താണ്‌ സ്വാതന്ത്ര്യം? അത്‌ അടിമത്വത്തില്‍ നിന്നുളള മോചനം 
മാത്രമാണോ? സ്വത്വത്തെ തിരിച്ചറിയാനും സ്വയം രൂപപ്പെടുവാനുമുള്ള അവസരമായി സ്വാതന്ത്ര്യം 
മാറണം. 

സ്വാതന്ത്യം ആരംഭിക്കുന്നത്‌ അവബോധത്തിലാണ്‌. ആത്മാവബോധം അഥവാ സ്വാവബോധ 
മാണ്‌ സ്വതന്ത്രമാകലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുന്നുപാധി. നമ്മുടെ പ്രശ്നങ്ങള്‍ പുറത്താണെന്ന്‌ 
നാം കരുതുന്നു. എന്നാല്‍ അവ നമ്മുടെ ഉള്ളില്‍ തന്നെയാണ്‌. ദൈവാവബോധവും പ്രധാനമാണ്‌. 
അതുകൊണ്ടാണ്‌ “എന്റെ വചനത്തില്‍ നിലനില്‍ക്കുന്നു എങ്കില്‍ നിങ്ങള്‍ വാസ്തവമായി എന്റെ 
ശിഷ്യന്മാരായി, സത്യം അറിയുകയും, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും” (യോഹ. 
8:31,32) എന്ന്‌ യേശുതമ്പുരാന്‍ അരുളി ചെയ്തതാണ്‌. വചനത്തിലൂന്നി ക്രിസ്തുവിലൂടെ സത്യം 
അറിയുക എന്നതാണ്‌ സ്വാതന്ത്യത്തിന്റെ ആദ്യചുവട്‌. “പുരതന്‍ നിങ്ങള്‍ക്ക്‌ സ്വാതന്ത്ര്യം വരുത്തിയാല്‍, 
നിങ്ങള്‍ സാക്ഷാല്‍ സ്വതന്ത്രര്‍ ആകും” (യോഹ. 8:36) 

മറ്റുള്ളവര്‍ നമ്മെക്കുറിച്ച്‌ എന്തു ചിന്തിക്കും എന്നതാണ്‌ നമ്മെ എന്നും അസ്വസ്ഥപ്പെടുത്തുന്നത്‌. 
മറ്റുള്ളവരുടെ വാക്കിലാണ്‌ നമ്മുടെ നിലനില്‍പ്പുതന്നെ. അവരുടെ പ്രശംസ നമ്മെ വാനോളം 
ഉയര്‍ത്തും. അവരുടെ വിമര്‍ശനം നമ്മെ തളര്‍ത്തിക്കളയുന്നു. അപരന്റെ മുന്നില്‍ എന്നും ഉന്നത 
നിലയിലായിരിക്കാന്‍ മനുഷ്യന്‍ ശ്രമിക്കുന്നു, ഇത്‌ അടിമത്വമാണ്‌. മറ്റുള്ളവര്‍ അസ്തിത്വത്തിന്റെ അവി 
ഭാജ്യ ഘടകമായി തീര്‍ന്നിരിക്കുന്നു. ഇവിടെ സ്വയാവബോധത്തില്‍ ഈന്നിയ ജീവിത ശൈലി നാം 
ശീലിക്കണം. “സ്വാതന്ത്രയത്തിനായിട്ട്‌ ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി; ആകയാല്‍ അതില്‍ ഉറ 
ച്ചുനില്‍ക്കുവിന്‍; അടിമ നുകത്തില്‍ പിന്നെയും കുടുങ്ങിപോകരുത്‌.” (ഗലാത്യര്‍ 5:1) 

സ്വാതന്ത്രത്തിനു സുതാര്യതയുമായി ബന്ധമുണ്ട്‌. മാന-ദുരഭിമാനങ്ങളുടെ തുലാസില്‍ മനു 
ഷ്യജീവിതം അളക്കപ്പെടുമ്പോള്‍ എത്ര സുതാര്യമായി ജീവിക്കാന്‍ സാധിക്കുന്നു എന്നത്‌ തര്‍ക്കവി 
ഷയമാണ്‌. പൊയ്മുഖങ്ങളും, കപടവേഷങ്ങളും ഇന്ന്‌ സര്‍വ്വസാധാരണമായി മാറിയിരിക്കുന്നു. അവിടെ 
സുതാര്യമായിരിക്കുക എന്നത്‌ ശ്രമകരമാണ്‌. വസന്തം പകര്‍ന്ന്‌ ജീവിക്കുക എന്നതാണ്‌. 

സ്വാതന്ത്രം നാം ആഗ്രഹിക്കുന്നത്‌ എന്തും ചെയ്യുവാനുള്ള അവകാശമെന്ന്‌ ധരിക്കുന്നു. എന്നാല്‍ 
മറ്റാരാലോ നാം നിയന്ത്രിക്കപ്പെടുകയാണ്‌ എന്ന യാഥാര്‍ത്ഥ്യം ഉള്‍ക്കൊള്ളാന്‍ നമുക്ക്‌ സാധിക്കു 
ന്നില്ല. ഒരു കാലത്ത്‌ എന്ത്‌ കുടിക്കും എന്ത്‌ ഭക്ഷിക്കും എന്ത്‌ ഉടുക്കും ഇന്ന്‌ “ഏത്‌” എന്നുള്ളത്‌ 
ചോദ്യമായി നില്‍ക്കുന്നു. ഏത്‌ ്രാന്‍ഡ്‌ തിരഞ്ഞെടുക്കും എന്നത്‌ Confuട്ഠ൨ നായി നിലനില്‍ക്കു 
ന്നു. സ്വാധീനിക്കപ്പെടുന്ന മേഖലകള്‍ വര്‍ദ്ധിച്ചുവരുന്നു. ജീവിതത്തിന്റെ ഓരോ ചലനവും ഇന്ന്‌ 
നിയന്ത്രിക്കുന്നത്‌ വിപണിയാണ്‌. മുന്നില്‍ മിന്നിമറയുന്ന പരസ്യങ്ങള്‍ നമ്മെ അത്തരത്തില്‍ ജീവി 
ക്കാന്‍ പരിശീലിപ്പിക്കുന്നു. പിഞ്ചുമനസുകള്‍ പോലും ആ സ്വാധീനവലയത്തില്‍ അകപ്പെട്ട്‌ അസ്വ 
സ്ഥരാക്കപ്പെടുന്നു. 

കലര്‍പ്പില്ലാത്ത സ്വാതന്ത്ര്യം അതാകട്ടെ നമ്മുടെ സ്വപ്നം..... 
www.bethelpatrika.org 3 





SPST 





(ഇടഖ ഒയഖനം ) 
മാറിക്കൊണിരക്കുന്ന കുഞ്ഞുങ്ങളുടെ ലോകം 


തോമസ്‌ മാര്‍ അത്താനാസിയോസ്‌ മെത്രാഷോലീത്താ 





൩൧൦ അറിയാതെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ലോകം മാറിക്കൊണിരിക്കുന്നു. അനുദിന ജീവിത സാഹചര്യത്തില്‍ 
വന്ന മാറ്റവും സാങ്കേതിക വിദ്യയുടെ വളര്‍ച്ചയും ഇന്നത്തെ കുഞ്ഞുങ്ങളുടെ ലോകം വിശാലമാക്കിയിരിക്കുന്നു. 
രീലങ്ങള്‍ക്കും ദുഃശിലങ്ങള്‍ക്കും ഇന്ന്‌ പുതിയ നിര്‍വ്വചനങ്ങള്‍ രുപഘെടിരിക്കുന്നു. ആത്മീയ അടിസ്ഥാനത്തി 
ലുള്ള ജീവിത ശൈലി ഇന്ന്‌ നമ്മുടെ സമൂഹത്തിന്‌ കൈമോശം വന്നിരിക്കുന്നു. 

അടുത്ത കാലത്ത്‌ ഒരു ദിനപത്രത്തില്‍ വന്ന നമ്മുടെ കുട്ടികള്‍ നമ്മളറിയാതെ' എന്ന പരമ്പര മാതാപിതാ 
ക്കളെ കൂടുതല്‍ ശ്രദ്ധാലുക്കള്‍ ആക്കുവാന്‍ ഉതകുന്നതാണ്‌. ഇന്ന്‌ നമ്മുടെ സമൂഹത്തില്‍ കുട്ടികള്‍ നേരിട്ടുക്കൊ 
ണിരിക്കുന്ന അതിക്രമങ്ങളും പീഡനങ്ങളും പ്രത്യേകിച്ച്‌ പെണ്‍കുട്ടികള്‍ വില്പന വസ്തുവായി മാറുന്ന ചിത്രം 
നമെ ഇരുത്തി ചിന്തിഷിക്കുന്നതാണ്‌. ധനസമ്പാധനത്തിനും കുറുക്കുവഴികള്‍ തേടുന്ന ഈ ലോകം ലൈംഗീക 
അരാജകത്വത്തിലേക്കും വാണിദങ്ങളിലേക്കും പീഡനങ്ങളിലേക്കും മാറിക്കൊണിരിക്കുന്നു. മാതാ പിതാ ഗുരു 
ദൈവം സങ്കല്പത്തിനു കോട്ടം സംഭവിച്ചിരിക്കുന്നു. പെണ്‍മക്കളെ പീഡിഷിക്കുന്ന പിതാക്കന്മാര്‍, അന്യര്‍ക്ക്‌ കാഴ്ച 
വെയ്ക്കുന്ന അമ്മമാര്‍ പിഞ്ചുകുഞ്ഞുങ്ങളെ മുതല്‍ ലൈംഗിക ഉപഭോഗ വസ്തുവായി ഉപയോഗിക്കുന്ന അദ്ധ്യാപ 
കര്‍. സദാചാര ചിന്തകളും മൂല്യങ്ങളും നഷ്ടഷെട്ട ഈ സമൂഹത്തിന്റെ ഭാവി എപ്രകാരമായിരിക്കുമെന്ന്‌ നിര്‍വചി 
ക്കാന്‍ പ്രയാസമാണ്‌. 

തിരക്കിട്ട ലോകത്തില്‍ മാതാപിതാക്കളും കുഞ്ഞുങ്ങളും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം കുറഞ്ഞുവരു 
ന്നു. കുഞ്ഞുങ്ങളെ മനസ്സിലാക്കുവാനോ അവരുടെ മാനോവ്യാപാരങ്ങളെ തിരിച്ചറിയാനോ മാതാപിതാക്കള്‍ക്ക്‌ കഴി 
യാതെ പോകുന്നു. ഉപദേശങ്ങള്‍ക്കും തിരിത്തലുകള്‍ക്കും വേദി കുറയുന്നു. പരസ്പരം ആശയ 
സംവേദനത്തിന്റെയും സ്നേഹ പകര്‍ച്ചയുടെയും അവസരങ്ങള്‍ കുറയുന്നു. ആധുനിക സാങ്കേതിക വിദ്യകളു 
ടെയും സൌഹൃദ വലയത്തിന്റെയും മായാപ്രപഞ്ചത്തില്‍ ഉടാടി സഞ്ചരിച്ച്‌ സ്വയം കണെത്തലുകളിലും നിഗമന 
ങ്ങളിലും എത്തി നഷ്ടപെട്ടു പോകുന്നു. കുട്ടിക്കാലം പ്രത്യേകിച്ച്‌ കമാരം ആരാലും സ്വാധീനിക്കഷെടാവുന്ന 
വസന്തകാലമാണ്‌. ഈ വസന്തത്തിലെ പുഴുകുത്തുകളെ തിരിച്ചറിഞ്ഞ്‌ നല്ല ഫല 
ങ്ങളെ പുറകെടുവിക്കാന്‍ നമ്മുടെ കുഞ്ഞുങ്ങളെ അഭ്യസിഷിക്കാന്‍ വേദികള്‍ 
ഉണ്ടാകണം. 

കുടുംബ പ്രാര്‍ത്ഥനകളുടെയും കുടുംബമായിട്ടുള്ള ആരാധന പങ്കാ 
ളിത്തത്തിന്റെയും കുറവ്‌ ഈ മുല്യശോഷണത്തിനുള്ള വഴിമരുന്ന്‌ ഇടുന്നുണ്ട്‌. 
ഭവനങ്ങളിലെ മുതിര്‍ന്ന മാതാപിതാക്കളുടെ അഭാവവും കുഞ്ഞുങ്ങളിലെ 
സ്വഭാവ വൈകല്യങ്ങള്‍ക്കും സാധ്യത ഒരുക്കുന്നുണ്ട്‌. വിദുരസ്ഥലങ്ങളിലേക്ക്‌ 
വിദ്യാദാസത്തിനായി വിടുന്ന നമ്മുടെ കുഞ്ഞുങ്ങള്‍ സഭാ വിശ്വാസ ജീവിതത്തില്‍ 
നിന്നും അകന്നു കഴിഞ്ഞിരിക്കുന്നു. സമീപ പ്രദേശങ്ങളിലെ നമ്മുടെ സഭയുടെ 
ആരാധന സംവിധാനങ്ങള്‍ കണ്ടെത്തുവാനും അതില്‍ സംബന്ധിക്കു 
വാന്‍ വേണ്ട സാഹചര്യങ്ങള്‍ ഒരുക്കി കൊടുക്കാനും മാതാപിതാക്കള്‍ 
പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്്‌, അതുപോലെ തന്നെ വിദ്യാര്‍ത്ഥി പ്രസ്ഥാ 
നത്തിനും. ഈ ധാര്‍മ്മിക ഉത്തരവാദിത്വം നിര്‍വ്വഹിക്കാന്‍ സാധി 
ച്ചില്ലങ്കില്‍ നമ്മുടെ കുഞ്ഞുങ്ങള്‍ നമ്മില്‍ നിന്നും ഏറെ അകന്ന്‌ 
പോകും. 

പ്രലോഭനങ്ങളോട്‌ 'നോ' പറയാന്‍ കുഞ്ഞുങ്ങളെ ശീലി 
ദിക്കണം. പ്രലോദനങ്ങള്‍ നല്‍കി കുഞ്ഞുങ്ങളില്‍ നിന്നും 
അമിത നേട്ടങ്ങള്‍ നേടാന്‍ പ്രേരിഷിക്കുന്നത്‌ പലഷോഴും മറ്റ്‌ | 
പരിണിതഫലങ്ങള്‍ ഉണ്ടാകാന്‍ ഇടയാകുന്നു. അതുപോലെ 
മാതാപിതാക്കള്‍ ചെയ്യുന്നത്‌ എല്ലാം ശരിയാണെന്നും അവ 
അനുകരിയമാണ്‌ എന്ന ചിന്ത പല കുഞ്ഞുങ്ങളെയും മാതാ 
പിതാക്കള്‍ തുടര്‍ന്നു വരുന്ന ദുഃശീലങ്ങളിലേക്ക്‌ വഴി 
നയിക്കും. അതുകൊണ്ട്‌ മാതാപിതാക്കള്‍ നല്ല മാതൃകയായി 
രിക്കുക, പ്രാര്‍ത്ഥനാജീവിതം ഉള്ളവരായിരിക്കുക; മുതലാ 
യവയില്‍ നാം ഈന്നല്‍ കൊടുക്കുന്നവരായാല്‍ മുല്യബോധ 
en ഒരു തലമുറയെ വാര്‍ത്തെടുക്കാന്‍ നമുക്ക്‌ സാധിക്കും. 















 ്ലകര സഭാ തേജസ്സ്‌ 





(൮ഭവബഹുലവും സംഘര്‍ഷാത്മകവുമായ 
ഒരു കാലഘട്ടത്തില്‍ മലങ്കര സഭയുടെ ഭരണ 
സാരഥിയാകുവാനുള്ള നിയോഗം ലഭിച്ച ഒരുമഹാ 
ത്മാവായിരുന്നു ജോസഫ്‌ മാര്‍ ദീവന്നാസ്യോസ്‌ 
അഞ്ചാമന്‍ മലങ്കര മെത്രാപ്പോലീത്താ. ആ മഹാ 
ത്മാവിന്റെ സ്മരണയുടെ മുന്‍പില്‍ എളിയ 
പ്രണാമം. ലോകത്തില്‍ നീതി നിഷേധവും ധര്‍മ്മ 
ച്യുതിയും സാന്മാര്‍ഗ്ഗിക അരാജകത്വവുമൊക്കെ 
സംഭവിക്കുമ്പോള്‍ അവകളുടെ പുനഃസ്ഥാപന 
ത്തിനായി ചരിത്രത്തില്‍ ദൈവിക ഇടപെടലുകള്‍ 
ചില വ്യക്തികളിലൂടെ സംഭവിക്കുന്നു. ഇതിനു 
അവതാരം എന്നും ഭഗവത്‌ ഗീത സൂചിപ്പിക്കുന്നു. 
മലങ്കര സഭയുടെ ചരിര്രത്തില്‍ ഒരു അവതാ 
രകൃത്യം നിര്‍വ്വഹിച്ച ഒരു പ്രതിഭയുടെ ചിത്രമാണ്‌ 
ജോസഫ്‌ മാര്‍ ദീവന്നാസ്യോസ്‌ അഞ്ചാമന്‍ മല 
ങ്കര മെത്രാപ്പോലിത്താ തിരുമേനി നമുക്കു നല്‍കു 
ന്നത്‌. 

മലങ്കര സഭാചരിത്രത്തില്‍ നവീകരണ 
വിശ്വാസ വൈപരിീത്യത്തെ ഫലപ്രദമായി 
തടഞ്ഞ്‌, പൌരാണിക മാര്‍ത്തോമ്മാ ശ്ലൈഹിക, 
പൌരോഹിത്യ പൈതൃകത്തിലെ ഓര്‍ത്ത 
ഡോക്‌സ്‌ വിശ്വാസത്തിലും, സഭയെ ആധുനിക 
കാഴ്ചപ്പാടോടെ ഉറപ്പിച്ച വിശ്വാസധീരനാണു മാര്‍ 
ദീവന്നാസ്യോസ്‌ അഞ്ചാമന്‍ എന്നു പറയുന്നതില്‍ 
ഒട്ടും അതിശയോക്തി ഇല്ല. മലങ്കരയുടെ മേല്‍, 
അന്ത്യോഖ്യാ പാത്രിയര്‍ക്കാസ്ഥാനത്തിന്റെ ഭരണ 
പരമായ അധീശത്വശ്രമങ്ങളെ പക്വതയോടെ 
ചെറുത്തുകൊണ്ട്‌ സുറിയാനിസഭാ പാരമ്പര്യത്തെ 
ഭാരതീയ സ്വത്വ ബോധത്തോടെ പ്രശോഭിപ്പിച്ച 


www.bethelpatrika.org 


ഫാ. നൈനാന്‍ കെ. ജോര്‍ജ്ജ്‌ 


മലങ്കരസഭാ തേജസ്സാണു മാര്‍ ദീവന്നാസ്യോസ്‌ 
അഞ്ചാമന്‍. 

ജോസഫ്‌ മാര്‍ ദീവന്നാസ്യോസ്‌ അഞ്ചാ 
മന്‍ തിരുമേനി രംഗവേദിയിലെത്തിയത്‌ സംഭവ 
ങ്ങളുടെ നോക്കുകുത്തിയായിട്ടല്ല നേരെ മറിച്ച്‌ 
തന്നില്‍ ഭരമേല്‍പ്പിക്കപ്പെട്ട ദൈവനിയോഗമായ്‌ 
സഭാ പ്രവര്‍ത്തനങ്ങളുടെ നേതൃത്വം ഏറ്റെടുത്ത്‌ 
ശരിയായ ദിശാബോധത്തോടെ സഭാ നകയെ 
നയിക്കുവാനായിരുന്നു. പരിശുദ്ധ പൌലോസ്‌ 
ശ്ലീഹായെപ്പോലെ യേശുക്രിസ്തുവിനുവേണ്ടി, 
അവന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയ്ക്കു 
വേണ്ടി കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ ഏറ്റെ 
ടുക്കുവാന്‍ സര്‍വ്വാത്മനാ പ്രയത്നിച്ച ഒരു പുണ്യ 
പിതാവ്‌. തന്റെ ബലഹീനതയില്‍ ദൈവ കൃപ 
തന്നില്‍ തികഞ്ഞു വരുമെന്ന ഉത്തമ ബോദ്ധ്യം 
ശക്തമായ്‌ തിരുമേനിയെ ഭരിച്ചിരുന്നുവെന്നതാണു 
തന്റെ ജീവിതത്തിന്റെ വിജയരഹസ്യമെന്നു അദ്ദേ 
ഹത്തിന്റെ ജീവ ചരിത്രം നന്നായ്‌ വിശകലനം 
ചെയ്യുന്ന ആരും വിശ്വസിക്കും. അതുകൊണ്ടു 
തന്നെ സഭയ്ക്കുവേണ്ടി ഏതു കഷ്ടതയും സഹി 
ക്കുവാന്‍ താന്‍ സന്നദ്ധനായി. ജോസഫ്‌ മാര്‍ ദിവ 
ന്നാസ്യോസ്‌ അഞ്ചാമന്‍ തിരുമേനി ഒരു 
ബലഹീനനായിരുന്നുവെന്നു ആരെങ്കിലും മലങ്കര 
സഭാ ചരിത്രത്തിന്റെ വെളിച്ചത്തില്‍ അപ്ഗ്രഥി 
ച്ചാലും അദ്ദേഹം ദൈവകൃപ ആവോളം അനുഭ 
വിച്ചറിഞ്ഞ അതിശക്തനായ ഒരു മലങ്കര മ്മെതാ 
പ്പോലീത്തായായിരുന്നു. ഒരേ സമയത്ത്‌ ഒന്നില 
ധികം എതിരാളികളോടെ അങ്കം വെട്ടി വിജയം 
വരിച്ച ഒരു ധര്‍മ്മ യോദ്ധാവായിരുന്നു തിരുമേനി. 


5 


ബണബല്‍പപ്ത്രതിക 


പരീക്ഷണങ്ങള്‍ ഒരു വശത്തു നടന്നാലും പുരോ 
ഗമനപരമായി ചെയ്യുവാനുള്ളത്‌ നിര്‍വിഘ്നം 
ചെയ്തുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ 
പ്രവര്‍ത്തനശൈലി നമുക്ക്‌ നല്ലൊരു പാഠം തന്നെ 
യാണ്‌. അദ്ദേഹം ഭരണ സാരഥ്യം ഏറ്റെടുക്കു 
മ്പോള്‍ സഭയുടെ അവസ്ഥ പാശ്ചാത്യ മിഷണറി 
മാരുടെ സ്വാധീനത്താല്‍ നവീകരണോപദേശ 
ങ്ങള്‍ പ്രചരിക്കുന്ന കാലം. അതിനു നിര്‍ലോഭം 
സഹായം നല്‍കുവാന്‍ അരയും തലയും മുറുക്കി 
അതുല്യ ്രഭാവവാനായ്‌ പാലക്കുന്നത്ത്‌ 
മാത്യൂസ്‌ അത്താനാസ്യോസ്‌ മലങ്കര മെത്രാപ്പോ 
ലിത്താ ഭരണം നടത്തുന്നു. തന്റെ സ്ഥാനം അംഗീ 
കരിച്ചുകൊണ്ടുള്ള രാജകീയ വിളംബരവും 
അന്ത്യോഖ്യാ പാത്രിയര്‍ക്കിസില്‍ നിന്നും പട്ടമേറ്റു 
എന്ന അവകാശവും പാലക്കുന്നത്‌ മാത്യൂസ്‌ 
അത്താനാസ്യോസിനു ജനങ്ങളുടെയിടയിലുള്ള 
സ്വാധീനം വര്‍ദ്ധിച്ചുകൊണ്ടിരുന്നു. മിഷണറിമാരു 
ടെയും അവര്‍ മുഖാന്തിരം ഗവണ്‍മെന്റിന്റെയും 
ഒത്താശകളും ആനുകൂല്യങ്ങളും നിഷ്പ്രയാസം 
ലഭ്യമാകുന്ന അവസ്ഥ. 

ഭാമികതയുടെ “ഇല്ലായ്മകള്‍” മാത്രം 
കൈമുതലായ പുലിക്കോട്ടില്‍ രണ്ടാമന്‍ തിരു 
മേനി സ്വന്തമായി ഒരു ആസ്ഥാനമില്ല. കാലഘട്ട 
ത്തിനനുയോജ്യമായി വൈദികര്‍ക്കു പരിശീലനം 
നല്‍കുവാന്‍ ഒരു സെമിനാരിയില്ല. രാജകീയ വിളം 
ബരത്തിന്റെ പിന്‍ബലമില്ല. വ്യവഹാരം നടത്തി 
കോടതി വിധിയിലൂടെ മലങ്കര സഭയുടെ സ്വത്തു 
ക്കള്‍ നേടിയെടുക്കുവാന്‍ ആവശ്യമായ പണമി 
ല്ല. ആള്‍ ബലവും താരതമ്യേന പരിമിതം. 
ഏതൊരു നേതാവിനെയും അക്ഷരാര്‍ത്ഥത്തില്‍ 
നിരാശനും നിര്‍വീര്യനുമാക്കുന്ന സാഹചര്യം. 
മാനുഷികമായ ബുദ്ധിയും ദൈവികമായ ആലോ 
ചനയും ഒന്നു ചേരുമ്പോള്‍ ഏതൊരു വ്യക്തിക്കും 
ജീവിതത്തിന്റെ ഓന്നത്യങ്ങളിലേക്കു പറന്നുയ 
രൂവാന്‍ കഴിയും. മാനുഷികമായ ബുദ്ധിയും 
ദൈവികമായ ആലോചനയും സമമ്പയിച്ച ഒരു 
വ്യക്തി പ്രഭാവമായിരുന്നു തിരുമേനി. 
1. പരിമിതികളില്‍ നിന്നുകൊണ്ടു അതിരു 
കള്‍ക്കപ്പുറത്തേക്ക്‌ ചിന്താ ശക്തി രൂപപ്പെടു 
ത്തിയ വിശാല വീക്ഷണന്‍. 

മലങ്കരസഭയ്ക്ക്‌ ഒരു വിദ്യാഭ്യാസമിഷന്‍ 
കാര്യമായിട്ടുണ്ടായത്‌ മാര്‍ ദീവന്നാസ്യോസിന്റെ 
ഉത്സാഹത്തിലും, അദ്ധ്വാനത്തിലും സ്വാധീന 
ത്തിലും ആണ്‌. തിരുവിതാംകൂറിലും കൊച്ചിയി 
ലുമായി ഇരുനൂറില്‍പരം പ്രൈമറി സ്‌കൂളുകളും, 
മൂന്നു ഇംഗ്ലീഷ്‌ ഹൈസ്കൂളുകളും, സ്ഥാപിക്ക 
പ്പെട്ടു. പഴഞ്ഞിയില്‍ വൈദികനായി മൂന്നു 
6 


ആഗസ്റ്‌ 2011 
കൊല്ലത്തെ സേവനത്തോടൊപ്പം “പഴഞ്ഞി, 
കാഞ്ഞിരമുക്ക്‌, കാട്ടാകാമ്പല്‍, മങ്ങാട്‌, കരിക്കാട്‌ 
എന്നീ ദേശങ്ങളിലായി ആറു മലയാള പളളിക്കു 
ടങ്ങള്‍ പള്ളിയുടെ മേല്‍ നോട്ടത്തില്‍ അദ്ദേഹം 
ആരംഭിച്ചു”. വളരുന്ന തലമുറയെ പ്രബുദ്ധരാ 
ക്കുക എന്നതാണു വിദ്യാഭ്യാസത്തെ പ്രോത്സാ 
ഹിപ്പിക്കുവാന്‍ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച ശ്രദ്ധേ 
യമായ സംഗതി. അതിനുവേണ്ടി താന്‍ സഹിച്ച 
വേദന; അംശവടിയും മോതിരവും മറ്റും കൂടെ 
ക്കൂടെ പണയം വെച്ചു പണമുണ്ടാക്കിയാണു വി 
ദ്യാലയങ്ങള്‍ ആരംഭിച്ചത്‌. സഭയുടെ സാമൂഹ്യ 
പ്രതിബദ്ധത വ്യക്തമായി ഈ പുണ്യപിതാവ്‌ 
തിരിച്ചറിഞ്ഞു. തനിക്കു ലഭിച്ച വിളിയും അതിന്റെ 
പൊരുളും അതിലൂടെ സമൂഹം അനുഭവിച്ചറി 
യേണ്ട ദൈവസ്നേഹവുമൊക്കെ നന്നായ്‌ തൊട്ട 
റിയുവാന്‍ ഈ പിതാവിനു കഴിഞ്ഞു. നാം ജീവി 
ക്കുന്ന ചുറ്റുപാടിനെ ക്രിസ്തുവിന്റെ ദര്‍ശനം വഴി 
യായ്‌ വിശുദ്ധീകരിക്കുവാനുള്ള നിയോഗം പുരോ 
ഹിതനും ദൈവം നല്‍കിയിട്ടുള്ളതാണ്‌. 

2, സഭയുടെ നാളുകള്‍ നന്മ നിറഞ്ഞതാകുവാന്‍ 
കാലങ്ങള്‍ക്കു മുമ്പേ കാലികമായ്‌ പ്രതികരിച്ച 
പ്രവാചകന്‍ 

ശരിയായ വേദശാസ്ത്രബോധവും ആരാ 
ധനാസംവിധാനവുമുള്ള സഭയ്ക്ക്‌ മാത്രമേ സമൂ 
ഹത്തിനു ആത്മിക നേതൃത്വം നല്‍കുവാന്‍ 
കഴിയൂ എന്ന തിരുമേനിയുടെ തിരിച്ചറിവ്‌ അച്ചു 
കൂടങ്ങള്‍ സ്ഥാപിക്കുവാന്‍ അദ്ദേഹത്തെ പ്രേരി 
പ്പിച്ചു. തിരുമേനിയുടെ കാലത്ത്‌ അച്ചടി മാധ്യമ 
ങ്ങള്‍ ആരംഭിച്ചിട്ടേയുള്ളു. ഒരു അച്ചുകൂടം 
സ്ഥാപിച്ച്‌ പ്രാര്‍ത്ഥനാപ്പുസ്തകങ്ങളും മറ്റും ഇദം 
പ്രഥമായി അച്ചടിക്കുവാന്‍ കഴിഞ്ഞു. ഇന്നു പള്ളി 
കളില്‍ ഉപയോഗിക്കുന്ന മലയാളം കുര്‍ബ്ദാനാക്ര 
മവും ഭവനങ്ങളില്‍ ചൊല്ലുന്ന സാധാരണ 
പ്രാര്‍ത്ഥനകളും മലയാളത്തില്‍ പരിഭാഷപ്പെ 
ടുത്തി വ്യാപകമാക്കുന്നതില്‍ തിരുമേനി സുപ്ര 
ധാന പങ്കു വഹിച്ചു. സഭാ കാര്യങ്ങള്‍ക്കായി “ഇട 
വക പ്രതികയും, സുവിശേഷ പ്രചാരണത്തിനു 
“സുറിയാനി സുവിശേഷകനും” അദ്ദേഹം ആരം 
ഭിച്ചു. 1811 ബൈബിള്‍ മലയാളത്തിലേക്ക്‌ 
വിവര്‍ത്തനം ചെയ്ത്‌ അതിലൂടെ ബൈബിള്‍ 
ദര്‍ശനങ്ങള്‍ മലയാളിയ്ക്കു പരിചയപ്പെടുത്തു 
വാന്‍ നേതൃത്വം നല്‍കിയ പുലിക്കോട്ടില്‍ 
ജോസഫ്‌ മാര്‍ ദീവന്നാസ്യോസ്‌ ഒന്നാമന്‍ മല 
ങ്കര മെത്രാപ്പോലീത്തായുടെ അനന്തിരവനായ 
മാര്‍ ദീവന്നാസ്യോസ്‌ അഞ്ചാമന്‍ ആരാധനയിലെ 
ക്രൈസ്തവ ദര്‍ശനങ്ങള്‍ സുറിയാനിയില്‍ നിന്നും 
വിവര്‍ത്തനം ചെയ്ത്‌ മാതൃഭാഷയിലാക്കി അവ 


www.bethelpatrika.org 


ബണബല്‍പപ്ത്രിക 


ഏവര്‍ക്കും പ്രാപ്യമാകത്തക്കവണ്ണം അച്ചടിച്ചു മല 
ങ്കരയിലൂടനീളം വിതരണം ചെയ്തു. “പ്രിന്റ്‌ 
മീഡിയാ” യുടെ സ്വാധീനം നന്നായി തിരിച്ച 
റിഞ്ഞ തിരുമേനി, കൊച്ചിയില്‍ നിന്ന്‌ “ കേരള 
പാതക” എന്നൊരു വൃത്താന്തപ്പ്രതം പ്രസിദ്ധപ്പെ 
ടുത്തുവാന്‍ മുന്‍കൈ എടുത്തു. 

ദര്‍ശനങ്ങളുടെ സംപ്രാപ്ത്ൃത നവോത്ഥാന 
ത്തിന്റെ കരുത്ത്‌ എന്നു ഗ്രഹിച്ച്‌, സാമൂഹ്യ പരി 
വര്‍ത്തനത്തിന്റെ സാദ്ധൃതകളെപ്പറ്റിയും മനുഷ്യ 
രെല്ലാവരും ദൈവപിതാവിന്റെ മക്കളാണെന്നും 
സ്വാതന്ത്യം ദൈവ ദത്തമാണെന്നും ചൂഷണം 
പാപമാണെന്നും, ക്രിസ്തു സാമൂഹ്യ വിപ്ലവ 
ത്തിന്റെ വക്താവാണെന്നും ക്രിസ്തുവിന്റെ അനു 
യായികള്‍ സാമൂഹ്യ പരിവര്‍ത്തനത്തിന്റെ പ്രവാ 
ചകന്മാരാണെന്നും തുടങ്ങി നിരവധി നവോത്ഥാ 
നാശയങ്ങള്‍ കേരളത്തിലെമ്പാടും പ്രചരിപ്പിക്കു 
വാനും സഭാമക്കളെ അതിനു സജ്ജരാക്കുവാനും 
സാമൂഹ്യ വിപ്ലവത്തെ ഉള്‍ക്കൊള്ളുവാനുള്ള 
പശ്ചാത്തലമൊരുക്കുവാനുമാണു മാര്‍ ദീവന്നാ 
സ്യോസ്‌ വിദ്യാലയങ്ങള്‍ സ്ഥാപിക്കുകയും പ്രസി 
ദ്ധീകരണങ്ങള്‍ പുറത്തിറക്കുകയും ചെയ്തത്‌. 
3. സഭയുടെ സ്വത്വം എന്തായിരിക്കണമെന്ന്‌ 
തിരിച്ചറിഞ്ഞ സഭാശാസ്ത്ര വിജ്ഞാനിയന്‍ 

A) ദൈവപുത്രനായ യേശുക്രിസ്തുവിലൂടെ 
മനുഷ്യകുലത്തിനും അതിലൂടെ സര്‍വ്ൃസ്യ 
ഷ്ടിക്കും ലഭിച്ച സ്വാതന്ത്യത്തിന്റെ സന്തോഷം 
അനുഭവിക്കുവാന്‍ സര്‍വ്ൃവരേയും കൂട്ടിച്ചേര്‍ക്കുക 
യെന്നതാണു സഭയുടെ അടിസ്ഥാനപരമായ 
ലക്ഷ്യം. സഭ അതിനുവേണ്ടി സ്ഥാപിക്കപ്പെട്ടതു 
മാണ്‌. പത്രോസ്‌ ശ്ലീഹായുടെ ഭാഷ്യം അനുസ 
രിച്ച്‌ സഭ അന്ധകാരത്തില്‍ നിന്നും അത്ഭുത 
പ്രകാശത്തിലേക്ക്‌ വിളിച്ചവന്റെ സല്‍ഗുണങ്ങളെ 
ഘോഷിപ്പാന്‍ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട 
ഒരു ജാതിയും രാജകീയ പുരോഹിതവര്‍ഗ്ഗവും 
വിശുദ്ധവംശവും സ്വന്തജനവും ആകുന്നു. (1 
പത്രോസ്‌ 2: 9,10). 

മാര്‍ത്തോമ്മാ ശ്ലീഹാ മലങ്കരയില്‍ സഭ 

യെ സ്ഥാപിച്ചത്‌ സുറിയാനി ക്രിസ്ത്യാനികളുടെ 
മാത്രം കുത്തകയാക്കുവാന്‍ വേണ്ടിയല്ലെന്നും 
ആള്‍ രൂപത്തില്‍ ക്രിസ്തുവില്‍ വെളിപ്പെട്ട ദൈവ 
സ്നേഹം എല്ലാവര്‍ക്കും അനുഭവിച്ചറിയുവാ 
നുള്ള ദൈവത്തിന്റെ കൂടാരമാണു ഭാരത മണ്ണില്‍ 
ഈ സഭയെന്ന ദര്‍ശനം അദ്ദേഹത്തെ ശക്തമായ്‌ 
ഭരിച്ചിരുന്നു. തിരുമേനി പുറജാതി മിഷന്‍ ആരം 
ഭിച്ചു. അയിത്തം അതിന്റെ പരമകോടിയില്‍ 
എത്തിയ 19-ാം നൂറ്റാണ്ടിലാണു തിരുമേനി പുറ 
ജാതിമിഷന്‍ പ്രാവര്‍ത്തികമാക്കിയത്‌ എന്നുള്ളത്‌ 


www.bethelpatrika.org 


ആഗസ്റ്‌ 2011 
ശ്രദ്ധേയമാണ്‌. പൊതുനിരത്തുകളിലൂടെ നടക്കു 
വാന്‍ സ്വാതന്ത്യമില്ലാതെ, മാറു മറയ്ക്കാന്‍ അനു 
വാദമില്ലാത്ത, ചെരിപ്പ്‌, കുട, വിശേഷപ്പെട്ട 
വസ്ത്രം തുടങ്ങിയവ നിഷേധിച്ചിരുന്ന പുറജാ 
തികളെ ഉള്‍ക്കൊള്ളുവാനും അവരുടെ മദ്ധ്യ 
ത്തില്‍ ശുര്രൂഷ നിര്‍വൃഹിക്കുവാനും തിരുമേ 
നിക്കു കഴിഞ്ഞു. ചിങ്ങവനം, പുതുപ്പള്ളി, കുന്നം 
കുളം, ചെങ്ങന്നൂര്‍ തുടങ്ങിയ നിരവധി സ്ഥല 
ങ്ങള്‍ ഇത്തരം പ്രവര്‍ത്തനങ്ങള്‍ നടത്തി തിരു 
മേനി സഭയുടെ പുറജാതി മിഷന്റെ പ്രവര്‍ത്തന 
ങ്ങള്‍ മലങ്കരസഭയില്‍ വ്യാപിപ്പിച്ചു. 

19-ഠം നൂറ്റാണ്ടില്‍ കൊച്ചി- തിരുവിതാം 
കൂര്‍ സംസ്ഥാനങ്ങളില്‍ മലങ്കരസഭയുടെ 
സാ്രാജ്യം പരിമിതപ്പെട്ട ഒരു കാലത്ത്‌ കേരള 
ത്തിനും ഭാരതത്തിനും പുറത്തും മലങ്കര സഭ 
യുടെ ചക്രവാളസീമയെ വിസ്തൃമാക്കുവാനുള്ള 
സാഹസിക സനരംഭത്തിനു പുലിക്കോട്ടില്‍ മാര്‍ 
ദീവന്നാസ്യോസ്‌ രണ്ടാമന്‍ ധൈര്യപ്പെട്ടു. ഇദ്ദേ 
ഹത്തിന്റെ കാലത്ത്‌ മലങ്കരസഭയുടെ കുതിച്ചു 
ചാട്ടവും അതിന്റെ ജനാധിപത്യ സംവിധാനങ്ങളും 
സഹോദരീ സഭകളെ അത്ഭുതപ്പെടുത്തി. മലങ്കര 
സഭയ്ക്ക്‌ ഭാരതീയവും ആഗോളവുമായ ഭാവം 
ഉണ്ടാകണമെന്ന്‌ ആഗ്രഹിച്ചു. ഇതിന്റെ ഉദാഹര 
ണമാണ്‌ ബ്രഹ്മവാര്‍ സമൂഹവും ശ്രീലങ്കന്‍- അമേ 
രിക്കന്‍ സമൂഹവും ഗോവന്‍ കത്തോലിക്കാ സമൂ 
ഹത്തില്‍ നിന്നും വന്ന അല്വാറിസ്സ്‌ അച്ചനെ മാര്‍ 
യൂലിയോസ്‌ എന്ന പേരിലും അമേരിക്കയില്‍ 
നിന്നുമുള്ള റെനിവിലാത്തിയെ മാര്‍ തീമോത്തി 
യോസ്‌ എന്ന പേരിലും മ്മെതാപ്പോലീത്താമാ 
രായി നിയമിക്കുന്നതില്‍ അദ്ദേഹം കാട്ടിയ 
ശുഷ്കാന്തി ശ്രദ്ധേയം തന്നെ. അവര്‍ക്ക്‌ അവ 
രുടെ സമൂഹത്തിന്റെ തനിമയും മഹത്വവും അതേ 
പടി നിലനിര്‍ത്തുവാനുള്ള സ്വാതന്ത്യവും അക്കാ 
ലത്ത്‌ നല്‍കിയെന്നത്‌ എത്രയോ ശ്ലാഘനീയ 
മാണ്‌. ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങ 
ളില്‍ തന്നെ ഈ മുന്നേറ്റം മലങ്കരയില്‍ അവസാ 
നിച്ചുവെന്നത്‌ ഒരു ദുഃഖ സത്യമായ്‌ തുടരുന്നു. 

പൌരസ്ത്യ വേദശാസ്ത്രവും സഭാജീവി 
തവും കൈമുതലായുള്ള നമ്മുടെ സഭ ഈ ഭാരത 
മണ്ണില്‍ ഇന്നും ഒരു സമുദായമായി മാത്രം നില 
കൊള്ളുന്ന പ്രതിഭാസം മാറേണ്ടിയിരിക്കുന്നു. 
പൌരസ്ത്യ ക്രിസ്തീയ വേദശാസ്ത്രവും സഭാ 
ജീവിതവും ഭാരത മക്കള്‍ക്ക്‌ അനായാസേന 
ഗ്രഹിക്കുവാനും പിന്തുടരുവാനും കഴിയുന്നവക 
ളാണ്‌. ഈ സാദ്ധ്യതയുടെ മുമ്പില്‍ പുറം 
തിരിഞ്ഞു നില്‍ക്കുന്ന നമ്മുടെ ഇന്നത്തെ ശൈലി 
മാറി പുലിക്കോട്ടില്‍ രണ്ടാമന്‍ തിരുമേനിയെ 


7 


ബലബല്‍ പത്രിക 


പ്പോലെ ചിന്തിക്കുന്നുവെങ്കില്‍ ഈ സഭയ്ക്ക്‌ ഭാര 
തത്തില്‍ ക്രിസ്തീയ ശുശ്രൂഷയുടെ ഒത്തിരി 
ഒത്തിരി പുതിയ മാനങ്ങള്‍ കണ്ടെത്തുവാന്‍ കഴി 
യുമെന്നത്‌ തര്‍ക്കമില്ലാത്ത സംഗതിയാണ്‌. 
(8) ആരാധന മനുഷ്യര്‍ ചിന്തിക്കുന്ന ഭാഷയില്‍ 
ആയിരിക്കണമെന്ന്‌ തിരിച്ചറിഞ്ഞു. 

മാര്‍ത്തോമ്മായുടെ മാര്‍ഗ്ഗം സ്വീകരിച്ച 
മലങ്കസഭ നാലാം നൂറ്റാണ്ടു മുതല്‍ പൌരസ്ത്യ 
സുറിയാനി പാരമ്പര്യമുള്ള സഭയുമായി ബന്ധ 
ത്തിലാവുകയും ആ സഭയുടെ ആരാധനാപാര 
മ്പര്യവും വേദശാസ്ത്രവും പിന്തുടരുകയും 
ചെയ്തുവെന്ന വസ്തുത മലങ്കരസഭാ ചരിത്ര 
ത്തിലൂടെ നാം മനസ്സിലാക്കുന്നു. 17-0൦ നൂറ്റാണ്ടില്‍ 
ഈ സഭ പാശ്ചാത്യ സുറിയാനി പാരമ്പര്യമുള്ള 
സഭയുമായി ബന്ധപ്പെടുകയും ആ സഭയുടെ വേദ 
ശാസ്ത്ര ദര്‍ശനവും ആരാധനാ പാരമ്പര്യവും 
ഇന്നുവരെയും നിവര്‍ത്തിച്ചു വരുന്നു. സുറിയാനി 
മാലാഖമാരുടെ ഭാഷയാണെന്നും ആ ഭാഷയി 
ലൂടെ മാത്രം ആരാധന നടത്തിയെങ്കിലേ ആരാ 
ധന പൂര്‍ണ്ണമാവുകയുള്ളു എന്നൊക്കെ നമ്മുടെ 
പാവപ്പെട്ട സാധാരണ ആളുകള്‍ ധരിച്ചിരുന്ന 
കാലത്ത്‌ മലയാളിയുടെ മാത്രം ഭാഷയായ മല 
യാളം തന്നെ ആരാധനാ ഭാഷയാകണമെന്നു 
അദ്ദേഹം അടിയുറച്ചു വിശ്വസിച്ചു. അങ്ങനെ 
മാതൃഭാഷയില്‍ ആരാധന സാഹിത്യത്തെ സമ്പ 
ന്നമാക്കുവാന്‍ യത്നിച്ചു. സുറിയാനിയില്‍ നിന്നും 
മലയാളത്തിലേക്ക്‌ പരിഭാഷപ്പെടുത്തിയ പ്രാര്‍ത്ഥ 
നകള്‍ അച്ചടിച്ചു പ്രചരിപ്പിച്ച്‌ തന്റെ ഉദ്ദേശ്യം 
സഫലീകൃതമാക്കി. 

പുലിക്കോട്ടില്‍ ജോസഫ്‌ മാര്‍ ദീവന്നാ 
സ്യോസ്‌ രണ്ടാമന്‍ തിരുമേനിയുടെ ഓര്‍മ്മയും 
അതിന്റെ അനുഷ്ഠാനവും ഉയര്‍ത്തുന്ന വെല്ലുവി 
ളികള്‍. 


ആഗസ്റ്‌ 2011 

1. മലങ്കര സഭ പരിശുദ്ധ മാര്‍ത്തോമ്മാ ശ്ലീഹാ 
യാല്‍ സ്ഥാപിതമായ പൌരാണികമായ ഒരു 
സഭയാണെന്നും യെറുശലേമില്‍ സഭ സ്ഥാപി 
ക്കപ്പെട്ടതിനുശേഷം സ്ഥാപിക്കപ്പെട്ട മറ്റു 
പൌരാണിക സഭയെ പോലെ ഈ സഭയും ഒരു 
ദേശീയ സഭയാണെന്നും ആയതിനാല്‍ ഈ 
സഭ ദേശീയവും കാലികവുമാണെന്ന തിരിച്ച 
റിയല്‍. 

2. സുറിയാനി സഭാപാരമ്പര്യത്തെ ഇന്‍ഡ്യന്‍ 
സാഹചര്യങ്ങള്‍ക്കനുസൃതമായി രൂപപ്പെടു 
ത്തിയ മലങ്കര സഭാ ജീവിത ദര്‍ശനം. മലങ്കര 
സഭയ്ക്ക്‌ അതിന്റെ ശുശ്രൂഷയില്‍ ഇന്‍ഡ്യയി 
ലുള്ള സാദ്ധ്യത അതിവിസ്തൃതമാണെന്ന 
ബോദ്ധ്യം. 

3. സാക്ഷ്യത്തെ വികലമാക്കുന്ന കോടതി 
വ്യവഹാരങ്ങൾക്കു വിരാമം ഇടേണ്ട കാലം 
തികഞ്ഞിരിക്കുന്നുവെന്ന ഉൾവെളിച്ചം. 

4. സഭ വിഭജനത്തിനല്ല നേരെ മറിച്ച്‌ കൂട്ടിച്ചേര്‍ക്ക 
ലാണു അതിന്റെ ലക്ഷ്യമെന്നു ഉറക്കെ പ്രഖ്യാ 
പിക്കേണ്ട ആവശ്യകത. 
പുണ്യശ്ലോകനായ ജോസഫ്‌ മാര്‍ ദീവന്നാ 

സ്യോസ്‌ അഞ്ചാമന്‍ തിരുമേനിയുടെ മദ്ധ്യസ്ഥ 

പ്രാര്‍ത്ഥന നമുക്കെല്ലാവര്‍ക്കും കോട്ടയാകട്ടെ 
ol 













ദിവ്യബോധനം സെമിനാര്‍ 


“പ്രത്യാശ കിരണങ്ങള്‍?” 
“പ്രവാചക സന്ദേശം” 
എന്നീ പുസ്തകങ്ങളെ ആസ്പദമാക്കി 
യുള്ള ദിവ്യബോധനം സെമിനാര്‍ 
ഒക്ടോബര്‍ 10 ശനിയാഴ്ച 9.30 മുതല്‍ 
ചെങ്ങന്നൂര്‍ ബഥേല്‍ അരമനയില്‍. 





ഈശ്വര പ്രാരത്ഥന ഈ ലോകത്തെ 
പലവിധത്തിലും, ദൈവത്തിന്റെ പാദാരവിന്ദങ്ങളൊടു 
ഭച൪ക്കുന്ന പൊന്നി൯ന ചങ്ങലകത്രെ. 
Prayer is a golden chain that links this mortal world 
in many ways to the Holy feet of God. 


ലം ന ചം 


www.bethelpatrika.org 





ബൈബിളിലെ അവസാനത്തെ 
പുസ്തകമാണ്‌ വെളിപ്പാട്‌ പുസ്തകം. 


ഒന്നാം നൂറ്റാണ്ടില്‍ സഭ വളരെ അധികം പീഡ 
റോമന്‍ ഭരണത്തില്‍ കീഴില്‍ അനുഭവിച്ചു. 
ഏ.ഡി.64 നിറോയുടെ കാലം മുതല്‍ ഏ.ഡി.313 
-ല്‍ കുസ്തന്തിനോസ്‌ ചക്രവര്‍ത്തിയുടെ കാലം 
വരെ ഈ പീഡ തുടര്‍ന്നു വരുന്നു. പ്രാദേശിക 
തലത്തിലും പിന്നീട്‌ റോമില്‍ മുഴുവനും ഈ 
പീഡഃ വ്യാപിച്ചു. വെളിപ്പാട്‌ പുസ്തകം എഴുതു 
ന്നത്‌ ഡെമെട്രിയന്‍ (Demian) എന്ന ഭരണാധി 
കാരി (൧.൧. 81- 96) യുടെ കാലത്താണ്‌ എന്ന്‌ 
അനുമാനിക്കുന്നു. പീഡയുടെ മദ്ധ്യത്തില്‍ 
ക്രിസ്ത്യാനുകാരികള്‍ക്ക്‌ പ്രത്യാശയുടേയും 
പീഡയ്ക്കുശേഷമുള്ള വിജയത്തിന്റെയും 
പ്രതീക്ഷ നല്‍കുകയാണ്‌ ഈ പുസ്തകം. ഈ 
പുസ്തകത്തിന്റെ പ്രധാന സന്ദേശം “ദുഷ്ടശ 


948: പ01॥2% ഒ 


1111-11) 


ഫാ. ഡോ. തോംസണ്‍ റോബി 


ക്തിയെ അമര്‍ച്ചചെയ്ത്‌ ദൈവ മഹത്വം വിജ 
യിക്കും (God will vanquish the evil powers and 
emerge triumphant) എന്നാണ്‌ (It was written with 
a view to giving courage and hope to the perse- 
cuted believers). 

വി.യോഹന്നാന്‍ ശ്ലീഹായെ എഫേസൂ 
സില്‍ നിന്ന്‌ പത്തമോസ്‌ ദ്വീപിലേക്ക്‌ നാട്‌ കടത്തി 
യപ്പോള്‍ അവിടെ വച്ച്‌ എഴുതിയതാണ്‌ ഈ 
പുസ്തകം. ദര്‍ശനമായിട്ടോ, ദൈവദൂതന്‍ വെളി 
പ്പെടുത്തുന്നതായിട്ടോ ആണ്‌ ഈ പുസ്തകം 
അവതരിപ്പിക്കുന്നത്‌. ഇതില്‍ ആശയങ്ങള്‍ വെളി 
പ്പെടുത്തുന്നത്‌ പ്രതീകങ്ങളായിട്ടോ, സിമ്പൽ 
ആയിട്ടോ (Through images and symbols) ആണ്‌. 
അന്നത്തെ സഭാ വിശ്വാസികള്‍ക്ക്‌ ഈ Code Lan- 
9൮൭ അറിയാമായിരുന്നു. പുറത്തുള്ളവര്‍ക്ക്‌ മന 
സ്സിലായിരുന്നില്ല. ദൈവവും സാത്താനും തമ്മി 
ലുള്ള യുദ്ധമാണ്‌ ഇതിലെ 
്രതിപാദ്യ വിഷയം. 
അവസാന വിജയവും 
ക്രിസ്തുവിന്റെ രണ്ടാ 
മത്തെ വരവും വിശ്വാസി 
കള്‍ക്ക്‌ പ്രത്യാശയുടെ 
വെളിച്ചം പകര്‍ന്നു നല്കു 


ഈ പുസ്ക 
ത്തില്‍ അവതരിപ്പിക്കുന്ന 
പ്രധാന കഥാപാത്രങ്ങള്‍ 
പിതാവാം ദൈവം, പുത്ര 
നായ യേശുക്രിസ്തു, 
സാത്താന്‍, ബാബിലോണ്‍, 
സഭ തുടങ്ങിയവരാണ്‌. 
ക്രിസ്തു തന്റെ മണവാട്ടി 
യായ സഭയെ തന്റെ രക്തം 
നല്കി വീണ്ടെടുത്തു. 
എന്നാല്‍ എതിരാളിയായ 
സാത്താന്‍ പല തന്ത്രങ്ങള്‍ 
ഉപയോഗിച്ച്‌ സഭയെ 
ക്രിസ്തുവില്‍ നിന്ന്‌ 
അടര്‍ത്തി മാറ്റാന്‍ ശ്രമിക്കു 
കയാണ്‌. സഭയെ തകര്‍ക്കു 
വാന്‍ സാത്താന്‍ ഉപയോ 
ഗിച്ച മാര്‍ഗ്ഗമാണ്‌ റോമന്‍ 
അധികാരികളിലുടെ ആരം 
ഭിച്ച പീഡനങ്ങള്‍. 
എന്നാല്‍ സാത്താന്റെ ഈ 
കുതര്തത്തിനെതിരെ 
ക്രിസ്തു എന്ന കുഞ്ഞാട്‌ 
ധീരമായ നേതൃത്വം നല്കു 
കയാണ്‌. ഈ ne 


ബലഥല്‍പത്രിക 
ത്തിന്റെ അവസാനം ക്രിസ്തു ജയാളിയായി സഭ 
എന്ന മണവാട്ടിയെ വിവാഹം കഴിക്കുന്നു. 
തുടര്‍ന്ന്‌ സഭയുടെ വിജയവും ക്രിസ്തു-സഭ 
എന്നത്‌ വിവാഹത്തിലൂടെ ഒന്നായി എന്ന 
സന്തോഷ വിവരണത്തോടെ പ്രസ്തുത വിവ 
രണം അവസാനിക്കുന്നു. 

പിതാവാം ദൈവത്തിന്റെ ldentily, Nature, 
Actions തുടങ്ങിയവ വെളിപ്പാട്‌ പുസ്തകത്തില്‍ 
പലയിടങ്ങളിലായി ചിതറി കിടക്കുന്നു. ദൈവം 
അനന്തനാണ്‌. (God is eternal) സ്തുതിക്ക്‌ 
യോഗ്യന്‍ (Worthy of plaise and almighty), സിംഹാ 
സനാരൂഡന്‍ (Seated on the throne) (4:2, 4:8, 
11:7), ദൈവം സര്‍വ്വ ശക്തനാണ്‌ (Powerful), 
ദൈവം വിശ്വസ്തനാണ്‌ (God is faithful) 
വാഗ്ദത്തം നിറവേറ്റുന്നവനാണ്‌ (60d keeps all 
his promises- 15:34), പാപത്തെ കീഴടക്കുന്നവരും, 
തിന്മയെ ദൂരികരിക്കുന്നവരും (Vanquishes Sin and 
deminates evil- 6:17, 19:15, 16) തുടങ്ങിയ പ്രയോ 
ഗങ്ങള്‍ പിതാവാം ദൈവത്തെ സൂചിപ്പിക്കുന്നുണ്ട്‌. 
ദൈവം അവസാന ന്യായവിധിയില്‍ നീതിയും 
ന്യായവും വിധിക്കും. (22:12). അതിനുശേഷം 
പുതിയ ആകാശവും ഭൂമിയും സൃഷ്ടിക്കും എന്നു 
പറയുന്നു. (21:35) അത്‌ അഴിഞ്ഞുപോകാത്തതും 
അനശ്വരവുമാണ്‌. (Indestructible and intaintable). 

പുരതനാം ദൈവം അഥവാ യേശുക്രി 
സ്തുവിനെ ഈ പുസ്തകത്തില്‍ ഉയിര്‍ത്തെഴു 
ന്നേറ്റ്‌ മഹത്വവല്‍ക്കരിക്കപ്പെട്ടവന്‍ എന്ന ചിന്തയി 
ലാണ്‌ അവതരിപ്പിക്കുന്നത്‌. (glorious picture of 
the resurrected Christ) ക്രിസ്തുവിനെ രാജാക്കന്മാ 
രുടെ രാജാവായും (King of Kings) പ്രഭുക്കന്മാരുടെ 
്രഭുവായും (Lord of Lords) തലയില്‍ സ്വര്‍ണ്ണകി 
രീടം (with the golden crown on his head) ധരിച്ചുവ 
നായും ചിത്രീകരിക്കുന്നു. പിതാവിനെപ്പോലെ 
പുത്രനും അനശ്വരനാകുന്നു. ഇത്‌ പിതാവുതന്നെ 
സാക്ഷീകരിക്കുന്നു. (17, 18) ക്രിസ്തു തന്റെ 
പിതാവിനോടൊപ്പം അധികാരത്തോടെ സിംഹാ 
സനത്തില്‍ ഇരിക്കുന്നവനാകുന്നു. (3:27. ക്രിസ്തു 
വിന്റെ മഹത്വവും അധികാരവും വലിമയും അടി 
സ്ഥാനമാക്കിയിരിക്കുന്നത്‌ അവന്റ ഉയിര്‍പ്പിലാണ്‌. 
(1:18, 2:8) യേശുക്രിസ്തുവിന്‌ പല പേരുകള്‍ ഈ 
പുസ്തകം നല്‍കുന്നു. (൭) കുഞ്ഞാട്‌ (.൬൩:5:6,7) 
(൪) യെഹുദ ഗോത്രത്തിലെ സിംഹം (5:5) The 
lion of the tribe of Juda , (c) ദാവീദിന്റെ വേര്‍ (5:5) 
the root of David, D) മനുഷ്യപുത്രന്‍ (1:13) the 
son of Man, (e) രാജാധി രാജാവും കര്‍ത്തവാധി 
കര്‍ത്താവും (19:16, 17:14)-the king of kings and the 
Lord of the lords തുടങ്ങിയവയാണ്‌. പ്രഭു ആയ 
വന്‍ സഭാ മദ്ധ്യേ നടക്കുന്നതായി വെളിപ്പെടു 


10 


ആഗസ്റ്‌ 2011 
ത്തുന്നു. നിലവിളക്ക്‌ (candle sticks) സഭയെ പ്രതി 
നിധാനം ചെയ്യുന്നു. ഇത്‌ വെളിപ്പെടുത്തുന്നത്‌ 
പ്രഭുവായ ക്രിസ്തു സഭയാകുന്ന നമ്മോടുകൂടെ 
എപ്പോഴും ഉണ്ട്‌ എന്നുള്ളതാണ്‌. 

വെളിപ്പാട്‌ പുസ്തകത്തില്‍ ഏഷ്യ 
മൈനറിലെ വിവിധ സഭകള്‍ക്ക്‌ എഴുതുന്ന ലേഖ 
നങ്ങളുടെ സമാഹാരം കാണുവാന്‍ കഴിയുന്നു. 
ഇത്‌ ഇന്നത്തെ സഭകള്‍ക്കും പ്രസക്തമാണ്‌. 
ഏഷ്യാ മൈനറിലെ (Asia Minor) എല്ലാ സഭകളും 
എഴുതുന്നു എങ്കിലും എല്ലാം ഒരേ രീതിയും 
മോഡലും ആണ്‌. ഇത്‌ എഴുതുന്നത്‌ പീഡയില്‍ 
വിശ്വാസത്തില്‍ നിന്ന്‌ വിശ്വാസികള്‍ മാറിപ്പോകാ 
തിരിക്കുവാനാണ്‌. എഫേസൂസ്‌ സ്മിര്‍ന്ന, 
പെര്‍ഗ്ഗമൊസ്‌, ജയഥൈര, സര്‍ദ്ദീസ്‌, ഫില 
ദെല്‍ഫ്യ, ലവോദിക്യ എന്നീ എഴു സഭകളെ 
ഇവിടെ ചിത്രികരിക്കുന്നു. അവരുടെ പ്രശ്നങ്ങളും 
പരിഹാരങ്ങളും ആണ്‌ ഏഴു സഭയുടെ ലേഖന 
ത്തില്‍ വിവരിക്കുന്നത്‌. ഈ പുസ്കത്തില്‍ ഒരു 
വലിയ സഭയേയും ലോകത്തിന്റെ അവസാന 
ത്തില്‍ കാണുന്ന ആദൃശ്യസഭയുടെയും ദൃശ്യസ 
ഭയുടെയും ചിത്രവുമാണ്‌ യോഹന്നാന്‍ വിവരി 
ക്കുന്നത്‌. ആദ്യം കാണുന്നത്‌ സിംഹാസനത്തില്‍ 
ഇരിക്കുന്ന ദൈവം 24 മൂപ്പന്മാര്‍ ദൈവത്തേയും 
കുഞ്ഞാടിനേയും നമിക്കുന്നു. അവര്‍ പഴയനിയ 
മത്തിലെ 12 ഗോത്ര പിതാക്കന്മാരേയും 12 അപ്പൊ 
സ്തലന്മാരുമാണ്‌. ഇവിടെ ഒരു സഭയുടെ 
യഥാര്‍ത്ഥ ചി്രം കാണുകയാണ്‌. ഇവിടെ 
കാണുന്ന ആരാധന സ്വര്‍ഗ്ഗത്തിലാണ്‌. സ്തുതി 
യാണ്‌ ആരാധനയുടെ പ്രധാന ഭാഗം. ദൈവത്തെ 
തപ്പുകളാല്‍ സ്തുതിക്കുന്ന ഒരു സമൂഹം (4:8, 
7:15) ലോകവസാനത്തില്‍ മുദ്ര പ്രാപിച്ചവര്‍ (Bap- 
t്ടന) രക്ഷിക്കപ്പെടും. രക്ഷ കുഞ്ഞാടിന്റെ ദാന 
മാണ്‌. ആ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമുള്ള സഭ 
ദൈവത്തോടും കുഞ്ഞാടിനോടും കൂടെ സ്വര്‍ഗ്ഗ 
ത്തില്‍ നിത്യത അനുഭവിക്കും. 

വെളിപ്പാട്‌ പുസ്കത്തില്‍ നാം കാണുന്ന 
പ്രതിയോഗി (Vain) ആണ്‌ “ഭയങ്കരനായ സര്‍പ്പം” 
എന്നത്‌. ചുവന്ന വലിയ ്രാഗണ്‍ ആയി വി.യോ 
ഹന്നാന്‍ കാണുന്നത്‌ ദൈവത്തിനെതിരെയുള്ള 
സാത്താന്റെ ദുഷ്ടശക്തിയാണ്‌. ആദിയില്‍ ആദി 
മാതാപിതാക്കളായ ആദമിനേയും ഹവ്വായേയും 
ഏദന്‍തോട്ടത്തില്‍ പരീക്ഷിച്ച സര്‍പ്പമായി 
സാത്താന്‍ ഇവിടെയും വരുന്നു. സാത്താന്‍ 
ആദ്യം സ്വര്‍ഗ്ഗത്തില്‍ കാണുന്നു. പാപം ചെയ്ത 
തിനാല്‍ സര്‍ഗ്ഗത്തില്‍ നിന്ന്‌ പുറത്താക്കപ്പെട്ട 
താണ്‌ സാത്താന്‍. ക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ 
ആരംഭത്തില്‍ സാത്താന്‍ അവനെ പരീക്ഷിച്ചെ 
ങ്കിലും ക്രിസ്തു സാത്താനെ വിജയിച്ചു. കാല്‍വ 


www.bethelpatrika.org 


ബല്‍ പത്രിക 


റിയിലും ഈ വിജയം തുടര്‍ന്നു. സാത്താന്റെ 
പരീക്ഷ തുടര്‍ന്നുകൊണ്ടിരിക്കുകയാണ്‌. പക്ഷേ 
ദൈവം സഭയെ സംരക്ഷിക്കുകയാണ്‌. പക്ഷെ 
സാത്താന്‍ ഭൂമിയിലെ അധിപതികളെ ഇക്കിളിപ്പെ 
ടുത്തിയാണ്‌ പീഡ ആരംഭിച്ചത്‌. എന്നാല്‍ 
ക്രിസ്തു അതിനെയും പരാജയപ്പെടുത്തി വിജ 
യിക്കുകയും, ദൈവരാജ്യം സ്ഥാപിക്കുകയും 
ചെയ്യും എന്നതാണ്‌ സഭയുടെ വലിയ പ്രത്യാശ. 
സാത്താന്‍ തന്റെ ഉദ്ദേശം നിറവേറ്റുവാനായി ശ്രമി 
ച്ചു. സഭയെ നശിപ്പിക്കാന്‍ രണ്ടു കൂട്ടരെ കൊണ്ടു 
വന്നു. റോമന്‍ ഭരണാധികാരികളും, രാജാവിനെ 
ആരാധിപ്പാനുള്ള ചിന്തകള്‍ പ്രോത്സാഹിപ്പിച്ച 
രാജസേവകരും. റോമന്‍ അധികാരികളെ വെളി 
പ്പാട്‌ പുസ്തകത്തില്‍ കടലില്‍ നിന്നുകയറി വരു 
ന്നരൂപമായി ചിത്രികരിക്കുന്നു. ഭൂമിയില്‍ നിന്ന്‌ 
കയറി വരുന്നരുപമായി മതവിശ്വാസമില്ലാത്ത 
പുരോഹിതന്മാരേയും (indifel priests) ചിത്രീകരി 
ക്കുന്നു. ഭൂമിയില്‍ നിന്നും വരുന്നവരുടെ മിഷന്‍ 
വിശ്വാസികളെ റോമന്‍ ഭരണാധികാരികളെ ആരാ 
ധിപ്പാന്‍ പ്രേരിപ്പിക്കുക എന്നതാണ്‌. എന്നാല്‍ ഈ 
ഭരണം തകരുകയും ദൈവരാജ്യം സ്ഥാപിക്കു 
കയും ലോക ശക്തികളെ കുഞ്ഞാട്‌ ജയിക്കു 
കയും ചെയ്യും എന്ന ആഹ്വാനം വെളിപ്പാട്‌ 
പുസ്തകം തരുന്നു. വിശ്വാസികള്‍ ഇതില്‍ 
നിന്നൊക്കെയും രക്ഷപ്പെട്ട്‌ ദൈവരാജ്യത്തിന്റെ 
പ്രവര്‍ത്തനത്തില്‍ മുഴുകുകയും ചെയ്യും. സിംഹാ 
സനത്തിന്റെ മദ്ധ്യേ ഉള്ള കുഞ്ഞാട്‌ അവരെ മേച്ചു 
ജീവജലത്തിന്റെ ഉറവുകളിലേക്ക്‌ നടത്തുകയും 
ദൈവം താന്‍ അവരുടെ കണ്ണില്‍ നിന്ന്‌ കണ്ണു 
നീര്‍ എല്ലാം തുടച്ചു കളയുകയും ചെയ്യും.” (7:17) 
വെളിപ്പാട്‌ പുസ്തകം പലപ്പോഴും ചിന്ത 
കള്‍ക്ക്‌ അതീതമായി നില്‍ക്കുകയും, അധികം 
വ്യാഖ്യാനങ്ങള്‍ക്ക്‌ വിധേയമാവുകയും ചെയ്തി 
ട്ടുണ്ട്‌. എന്നാല്‍ ദൈവരാജ്യത്തിന്റെ സ്ഥാപനവും 
പീഡയുടെ അവസാനം മഹത്തായ ഒരു വലിയ 
ക്രിസ്തീയ വിജയം ഉണ്ടാവുകയും ചെയ്യും 
എന്നുള്ള വെളിപ്പാട്‌ സന്ദേശം അക്ഷരം പ്രതി 
ശരിയായിരുന്നു. 313 ഏ.ഡി.യില്‍ Edit of Milan 
കുസ്തന്തിനോസ്‌ പ്രഖ്യാപിച്ചതോടെ ക്രിസ്തു 
മതത്തിനെതിരെയുള്ള പീഡകളും പ്രയാസങ്ങളും 
അവസാനിച്ചു. പിന്നീട്‌ സഭ വളരുകയും വിശ്വാ 
സികള്‍ എല്ലാവരും ക്രിസ്തുവിന്റെ മണവാട്ടി 
യായ സഭയെ സംരക്ഷിക്കുകയും ചെയ്തതായി 
ചരിത്രം സാക്ഷിക്കുന്നു. വെളിപ്പാട്‌ പുസ്തകം 
ഒരു വെളിപ്പാടിന്റെ അര്‍ത്ഥതലത്തില്‍ മാത്രമല്ല 
സഭയുടെ പില്‍ക്കാല വളര്‍ച്ചയുടെ വിശദീകര 

ണവും നല്കുന്നു. 
| 


www.bethelpatrika.org 





ആഗസ്റ്‌ 2011 


കവിത 


“അഹം 
ഇ.വൈ.കോശി, വെണ്‍മണി 
ഗാനങ്ങള്‍ മുളുവാന്‍ രാഗങ്ങളില്ലാത്ത 
പാഴ്മുളം തണായ്‌ തീര്‍ന്നുപോയ്‌ ഞാനിന്ന്‌ 
താരങ്ങളണഞ്ഞുപൊയെന്‍ നീലവാനില്‍ 
ചന്ദ്രിക വിടരാറില്ല 
തമസ്സില്‍ താഴ്വരയില്‍ തപം 
പുണ്ടുഴറിടുന്നു നിത്യവും ഞാന്‍ 
ജൃതുക്കള്‍ വന്നു പോകാറുണ്ടെന്നാലും 
വസന്തമെത്താറില്ലെന്‍ ജീവിത വാടിയില്‍ 
തണലേകാന്‍ തരുക്കളില്ലാതെ 
നടന്നുഴലും വഴിത്താരയില്‍ 
കൈനീട്ടിനില്‍ക്കും കാട്ടുപൂവിന്‍ 
കരസ്പര്‍ശത്താലലിയാറുണ്ടെന്നിലെ - 
യല്ലല്‍ നിമിഷനേരത്തേക്കെങ്കിലും 
പകലോന്‍കനലെരിച്ചു പകപോക്കുന്ന ദിനവും 
എങ്കിലും എരിഞ്ഞടങ്ങുന്ന പകലിനെയോര്‍ത്തു, 
വിലപിയ്ക്കുന്നു നിത്യവും ഞാന്‍ 
തുളുമ്പിയ മിഴിയില്‍ നിന്നൂര്‍ന്നിറങ്ങും 
മിഴിനീരിന്‍ പുളിഷിന്നെനിയ്ക്കമൃതായ്‌ തോന്നുന്നു 
കുടിച്ചുവറ്റിച്ചു ഞാനെന്‍ കണ്ണീര്‍ 
മരിച്ചു ഞാനാദുഃഖാര്‍ണ്ണവത്തില്‍ 
എനിയ്ക്കായ്‌ ആരോ തീര്‍ത്തമണ്‍കുഴിയില്‍ 
ഞാനൊടുങ്ങിയൊതുങ്ങിയമര്‍ന്നു 
ഉയര്‍ന്നൊരു മണ്‍കൂനയെന്‍ നെഞ്ചില്‍ 
ഞാനെന്ന ഭാവത്തില്‍ 
അലിഞ്ഞലിഞ്ഞില്ലാതെയായിയാമണ്‍ - 
കൂനയും പിന്നെ ഞാനും. 


അര്‍ദ്ധദിന സമ്മേളനം 


ചെങ്ങന്നൂര്‍ ഭ്രദാസനത്തിലുള്ള എല്ലാ ഇടവകക 
ളിലേയും പ്രാര്‍ത്ഥനായോഗ ജനറല്‍ സെക്രട്ടറി 
മാരുടെ ഒരു അര്‍ദ്ധദിന സമ്മേളനം 2011 സെപ്റ്റം 
ബര്‍ മാസം 4-ഠം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക്‌ 
2 മണിക്ക്‌ ചെങ്ങന്നൂര്‍ ബഥേല്‍ അരമനയില്‍ വച്ച്‌ 
കൂടുന്നതിന്‌ തീരുമാനിച്ചിരിക്കുന്നു. എല്ലാ ഇടവ 
കകളില്‍ നിന്നുമുള്ള പ്രാര്‍ത്ഥനായോഗ ജനറല്‍ 
സെക്രട്ടറിമാര്‍ വന്നു സംബന്ധിക്കണം 


11 


കക്ഷികള്‍ ഉണ്ടാവുന്നത്‌ 


ഡോ. എം. കുര്യന്‍ തോമസ്‌ 


ലങ്കരയില്‍ തദ്ദേശിയ മെത്രാന്മാര്‍ ഉണ്ടായത്‌ 

1653-ലാണ്‌. അന്നുമുതല്‍ ഇവിടെ മെത്രാനെ 
എതിര്‍ക്കുന്ന ഒരു കക്ഷിയും ഉണ്ടായിക്കൊണ്ടി 
രുന്നു. ഇവയില്‍ പലതും മറ്റു സഭകളിലായി പിരി 
ഞ്ഞു പോയി. ചിലത്‌ മാതൃസഭയില്‍തന്നെ 
തുടര്‍ന്നു. അതിനുമുമ്പുള്ള കാര്യം അറിയില്ല. 
എങ്കിലും ന്രസാണിയുടെ സ്വഭാവംവെച്ച്‌ അന്നും 
കക്ഷി ഉണ്ടായിരിക്കാനാണ്‌ സാദ്ധ്യത. 

ഭരിക്കുന്ന മ്മെതാനെ എതിര്‍ക്കാന്‍ 
അന്നെന്നു നാട്ടില്‍ ലഭ്യമാകുന്ന ബദല്‍ മ്മെതാ 
നുമായി കൂട്ടുകൂടുക എന്നതായിരുന്നു നാട്ടുനടപ്പ്‌. 
അത്‌ സ്വദേശിയോ വിദേശിയോ ആകാം. പറ 
മ്പില്‍ ചാണ്ടി, മാര്‍ ഗ്രബിയേല്‍, കാട്ടുമങ്ങാടന്‍, 
1000-മാണ്ടു വന്ന അത്താനാസ്യോസ്‌, യൂയാക്കീം 
കൂറിലോസ്‌, തോമസ്‌ അത്തനാസ്യോസ്‌, 
അബ്ദുള്ളാ ദ്വിതീയന്‍.... പട്ടിക നീളുന്നു. 

ഇവയെക്കാക്കെയും താത്വികമായ അടിത്തറ 
ഉണ്ടെന്നാണ്‌ വയ്പ്‌. പക്ഷേ അത്തരം അടിത്തറ 
കള്‍ പില്‍ക്കാല നിര്‍മിതികളാണ്‌. നേതാക്ക 
ന്മാര്‍ക്കുപോലും അവരുടെ സ്വന്തം നിലനില്‍പ്പി 
ല്ലാതെ എന്തെങ്കിലും ആദര്‍ശം കക്ഷിനിര്‍മ്മാണ 
ത്തില്‍ ഉണ്ടായിരുന്നില്ല. പില്‍ക്കാലത്ത്‌ തങ്ങളുടെ 
നില ഉറപ്പിക്കാന്‍ ഓരോ താത്വിക പരിവേഷം 
നല്‍കി എന്നു മാത്രം ഇതിനെ കണക്കാക്കിയാല്‍ 
മതി 

മാര്‍ത്തോമ്മാ ഒന്നാമന്റെ പട്ടത്വസാധുത (പ 
റമ്പില്‍ ചാണ്ടി), വലിയ മാര്‍ ദീവന്നാസ്യോസിന്റെ 
തിരുവിതാംകൂര്‍ പശ്ചാത്തലം (കാട്ടുമങ്ങാട്ട്‌ മാര്‍ 
കൂറിലോസ്‌), നവീകരണം (പാലക്കുന്നത്ത്‌ 
തോമസ്‌ അത്താനാസ്യോസ്‌), പ. വട്ടശ്ശേരില്‍ മാര്‍ 
ദീവന്നാസ്യോസിന്റെ മുടക്ക്‌ (അബ്ദുള്ളാ രണ്ടാ 
മന്‍) ഇങ്ങനെ ഓരോ കക്ഷി രൂപീകരണത്തി 
ലേയും കാരണങ്ങള്‍ പില്‍ക്കാല നിര്‍മ്മിതികളാ 
ണെന്ന്‌ ചരിത്ര വിശകലനത്തില്‍നിന്നും മനസ്സി 
ലാക്കാം. 

1708-ല്‍ കൊച്ചിയിലെത്തിയ നെസ്തോറി 
യന്‍ മൈൈതാന്‍ മാര്‍ ഗ്രബിയേലിനെ 
അവിടെച്ചെന്നു കണ്ട ഏതാനും ന്രസാണികളുടെ 
ഒരു പരാമര്‍ശനം ഇ. എം. ഫിലിപ്പ്‌ രേഖപ്പെടു 
ത്തിയിട്ടുണ്ട്‌ ആളെങ്ങനെ എന്ന ചോദ്യത്തിന്‌ 
അപ്പനുമല്ല ചിറ്റപ്പനുമല്ല ഇപ്പോഴത്തെ കാര്യത്തിന്‌ 
കൊള്ളാം എന്ന്‌ പോയവര്‍ മറുപടി പറഞ്ഞത്രെ. 


12 


ഇപ്പോഴത്തെ കാര്യം മെത്രാനെ എതിര്‍ക്കുക 
എന്നാണെന്നും, ഇ. എം. പീലിപ്പ്‌ പറയുന്നുണ്ട്‌. 
ഇതായിരുന്നു മാപ്പിളയുടെ മനഃസ്ഥിതി. 

പ്രാദേശിക പ്രശ്നങ്ങള്‍ എന്നതിനെ കുറച്ചു 
കൂടി ചികഞ്ഞു നോക്കിയാല്‍ വികാരിത്വം, 
കൈസ്ഥാനം, പ്രമാണിത്വം എന്നീ വിഷയങ്ങ 
ളിലെത്തിനില്‍ക്കുന്നതായി കാണാം. 1836-ലെ 
മാവേലിക്കര സുന്നഹദോസിലേറ്റ പരാജയ 
ത്തിനുശേഷം ചേപ്പാട്‌ മാര്‍ ദീവന്നാസ്യോസ്‌ 
നാലാമന്‍ മലങ്കര മെത്രാപ്പോലീത്തായെ ഉപ്ര്ര 
വിക്കുവാന്‍ മിഷനറിമാര്‍ കണ്ടെത്തിയ മാര്‍ഗ്ഗം 
പിറവം പള്ളിയിലെ ഒരു പഴയ കൈസ്ഥാന പ്ര 
ശ്നമായിരുന്നു. 

ഇന്ന്‌ മാര്‍ത്തോമ്മാ സഭക്കാര്‍ നവീകരണ 
പോര്‍ക്കളത്തിലെ കാഹളം എന്നു കൊട്ടിഘോഷി 
ക്കുന്നതും 1836-ല്‍ പാലക്കുന്നത്ത്‌ അബ്രഹാം 
മല്‍പ്പാന്‍ മുതല്‍ പേര്‍ ബ്രിട്ടീഷ്‌ റസിഡന്റെ്‌ 
ഫ്രേസറിനു നല്‍കിയതുമായ പരാതിയുടെ ആത്യ 
ന്തിക മൂലം മെത്രാനോടുള്ള വിരോധം മാത്രമാ 
യിരുന്നുന്നന്ന്‌ അതിന്റെ ഉള്ളടക്കം തന്നെ വെളി 
വാക്കുന്നുണ്ട്‌. 1911-ല്‍ പുതുപ്പള്ളി പള്ളിയില്‍ 
രണ്ടു കക്ഷി ഉണ്ടായതിന്റെ പിന്നാലെ 
കൈസ്ഥാന പ്രശ്നം ഇസഡ്‌. എം. പാറേട്ട്‌ പുതു 
പുള്ളിപള്ളി എന്ന ചരിത്രത്തില്‍ വിവരിച്ചിട്ടുണ്ട്‌. 
1972-ലെ സഭാ പ്രശ്നങ്ങളുടെ യഥാര്‍ത്ഥ കാരണം 
ഒരു വൈദികന്‍ ഇടവക മെത്രാപ്പോലീത്തായോ 
ടുണ്ടായ വൈരാഗ്യമാണെന്ന്‌ സംഭവത്തിനു 
സാക്ഷിയായ ഒരു വൈദികന്‍ കാര്യകാരണസ 
ഹിതം ഈ ലേഖകനോടു വിശദീകരിച്ചിട്ടുണ്ട്‌. 

പത്തൊമ്പതാം നുറ്റാണ്ടില്‍ പള്ളിക്കര പ 
ള്ളിയില്‍ കക്ഷി ഉണ്ടായതിനെപ്പറ്റി മാര്‍ 
ശെമവോന്‍ ദീവന്നാസ്യോസിന്റെ നാളാഗമ 
ത്തിലെ വിവരണം ഇപ്രകാരമാണ്‌. 
...ഇതിനിടയില്‍ മോറക്കാലാ എന്നു 
പറഞ്ഞുവരുന്ന പള്ളിക്കരപ്പള്ളി 1022-ാമാണ്ടു മാര്‍ 
കൂറിലോസു ബാവാ മലയാളത്തില്‍ 
വന്നദിവസംമുതല്‍ അദ്ദേഹത്തിന്റെ കല്പന 
അനുസരിച്ചുവരികയും, പാലക്കുന്നത്തു 
അത്താനാസ്യ്ോസ്സു മ്രെതാപ്പോലീത്താ 
ഈയാണ്ടുവരെ ആ പള്ളിയില്‍ കയറുന്നതിന്നും, 
കല്പന നടത്തുന്നതിന്നും 
ഇടവന്നില്ലെന്നുമാത്രമല്ല, യോഗസമ്മതം കൂടാതെ 


www.bethelpatrika.org 


ബണബല്‍പപ്ത്രിക 


1033-ഠമാണ്ടു രണ്ടുനാലു പൈതങ്ങള്‍ക്കു പാല 
ക്കുന്നത്തു അത്താനാസ്യോസ്സു മ്മെതാച്ചന്‍ 
പട്ടംകൊടുത്തതിനാല്‍, പളളിക്കര പള്ളിയില്‍ 
ഗൃഹസ്ഥനാകുന്ന ചിറ്റേത്തു ഇത്താപ്പിരി 
മുതല്‍പേര്‍ ആയവരെക്കൊണ്ടു പ്രായശ്ചിത്തം 
ചെയ്യിപ്പിച്ചു, പട്ടസുഖം ഇല്ലാത്തരപകാരം 
യോഗത്തില്‍ കച്ചീട്ടു വയ്പിച്ചു, ബഹു. 
ബാവായുടെ പേര്‍ക്ക്‌ യോഗക്കുറി 
എഴുതിക്കൊടുത്തു പട്ടവും കൊടുപ്പിച്ച്‌ നടന്ന്‌ 
വരികയും, പിന്നീടു പട്ടക്കാര്‍ മരിച്ചാല്‍ 
പള്ളിയകത്തു ശവം ഇടുന്നതു ശരി അല്ലെന്നും 
മറ്റും ബാവാ കല്പിക്കുകയും, ആയതു 
സങ്കടമെന്നു പട്ടക്കാര്‍ അറിയിക്കുകയും ചെയ്തു 
വരുന്നതിനിടയില്‍, ആ ഇടവകയില്‍ പാലപ്ര 
കത്തനാരച്ചന്‍ മരിക്കുകയും, ബാവാ ആ സമയം 
അവിടെ ഉണ്ടായിരിക്കയാലും, ചിറ്റേത്തു ഇത്താ 
പ്പിരിക്കു കല്പന നടത്തണമെന്നുള്ള 
താല്പര്യത്താലും, പള്ളിയകത്തു ശവം 
വയ്ക്കാതെ പള്ളി മതില്‍ക്കകത്തു 
തെക്കുവശത്തു കിഴക്കേ അറ്റത്തു 
കബറടക്കുകയും, അന്നുമുതല്‍ പട്ടക്കാരും 
ബാവായും തമ്മില്‍ സുഖമില്ലാതെ തീരുകയും 
ചെയ്തു. അന്നുമുതല്‍ പട്ടക്കാരുടെ ശവം 
മുന്‍പറഞ്ഞ സ്ഥലത്തുതന്നെ അടക്കുകയും 
ചെയ്തു. ഇങ്ങനെ ഇരിക്കുമ്പോള്‍ ഇത്താപ്പിരി 
എന്നവന്‍ മരിക്കുകയും വഴക്കുകള്‍ വര്‍ദ്ധിച്ചു വരി 
കയും ചെയ്തതിനാല്‍, അച്ചന്മാര്‍ കൂട്ടമായി 
പാലക്കുന്നത്ത്‌ അത്താനാസ്യോസ്‌ 
മ്രെതാപ്പോലീത്തായെ ചെന്നുകാണുകയുമംമറ്റും 
ചെയ്ത്രപകാരം പുലിക്കോട്ടില്‍ മാര്‍ 
ദീവന്നാസ്യോസ്സു മെത്രാപ്പോലീത്താ അറിഞ്ഞു, 
അച്ചന്മാരെയും ചിറ്റേത്ത്‌ ഇത്താപ്പിരിയുടെ 
അനുജന്‍ തരിയതു മുതല്‍പേരെയും വരുത്തി 
സമാധാനം പറഞ്ഞു, പള്ളിക്കര പള്ളിയില്‍ 
ചെല്ലുകയും അവിടെ ചെന്നശേഷം എല്ലാവരും 
തമ്മില്‍ യോജിച്ചു, 1048-ഠമാണ്ടു...മാര്‍ 
ദീവന്നാസ്യോസ്‌ മ്മെതാപ്പോലീത്തായുടെ 
കല്പന അനുസരിച്ച്‌ നടന്നുകൊള്ളുന്നു എന്നും, 
അതിന്മണ്ണം അനുസരിക്കാതെ കല്പന 
വിരോധമായി നില്‍ക്കുന്നു എന്നു വരികില്‍ 100 
രൂപായില്‍ കുറയാതെ കല്പിക്കുംവണ്ണം പിഴയും 
ചെയ്തു യാതൊരു അവകാശവും പറയാതെ 
പള്ളിയില്‍നിന്ന ഇറങ്ങി 
മാറിപൊയ്ക്കളഞ്ഞുകൊള്ളാമെന്നുംമറ്റും എഴുതി 
റജിസ്റ്റര്‍ ചെയ്തു മാര്‍ ദീവന്നാസ്യോസു 
മ്രെതാപ്പോലീത്തായ്ക്കു കൊടുക്കുകയും, മറ്റുള്ള 


www.bethelpatrika.org 


ആഗസ്റ്‌ 2011 


ജോലികള്‍ നിമിത്തം അവിടെ ഇരുന്ന്‌ കാര്യം 
കേട്ട്‌ തീര്‍ച്ച വരുത്തുന്നതിന്‌ ഇടവരാതെ ...മാര്‍ 
ദീവന്നാസ്യോസു മ്മരെതാപ്പോലീത്താ 
പോയസമയം, മുന്‍പറഞ്ഞ തരിയനും അവന്റെ 
പാട്ടക്കാരായിട്ടും മറ്റും ഏതാനുംപേരുകൂടി 
1049-ാമാണ്ട്‌ ധനു മാസത്തില്‍ റജിസ്റ്റര്‍ ആധാര 
ത്തിനും, അന്നത്തെ സത്യവാചകത്തിനും 
വിരോധമായി അത്താനാസ്യോസു മ്മെതാ 
പ്പോലീത്തായെ കൊണ്ടുവരികയും, ഉടനെ 
അച്ചന്മാരും ശേഷം ജനങ്ങളും കൂടി പോലീസില്‍ 
ന്രമ്പ ഇട്ടു. അത്താനാസ്യോസു 
മ്മരെതാപ്പോലീത്തായെ അനുസരിക്കാതെ 
അച്ചന്മാര്‍ മുതല്‍പേരും, തരിയതു മുതല്‍പേര്‍ 
അനുസരിച്ചും ഇതുപ്രകാരം ആ പള്ളിയില്‍ 
ഇരുഭാഗമായി നടന്നുവന്നു. ... 

ഇപ്രകാരമല്ലേ ഓരോ പള്ളിയിലും കക്ഷി 
ഉണ്ടാകുന്നത്‌. പ്രാദേശിക പ്രശ്നങ്ങള്‍ക്ക്‌ 
എങ്ങനെ ആദര്‍ശത്തിന്റെ പരിവേഷം ലഭിക്കുന്നു 
എന്നറിയാന്‍ താഴെപറയുന്ന ഉദാഹരണം പരി 
ശോധിച്ചാല്‍ മതി. ....... പള്ളിയില്‍ (പേര്‍ ഒഴിവാ 
ക്കുന്നു) 1912-ല്‍ കക്ഷി ഉണ്ടായ കഥ വൃദ്ധനായ 
ഒരു റിട്ടയേര്‍ഡ്‌ ഉദ്യോഗസ്ഥന്‍ (അദ്ദേഹം സ്ഥല 
വാസിയാണെങ്കിലും ആ ഇടവകക്കാരനല്ല) ഈ 
ലേഖകനോട്‌ ഏതാനും വര്‍ഷം മുമ്പ്‌ പറഞ്ഞതാ 
ണ്‌. 

സാമാന്യം വലിയ ഒരു ഇടവകയാണ്‌ ടി. 
പള്ളി. പള്ളിവികാരി ദേശത്തെ പ്രമാണിയും ജന്മി 
യുമാണ്‌. ചിട്ടി, വട്ടി തുടങ്ങിയ സാമ്പത്തിക ഇട 
പാടുകളുമുണ്ട്‌. സാമാന്യം (പായവുമുണ്ട്‌. 
അങ്ങനെയിരിക്കെ അവിടെ ഒരു കൊച്ചച്ചന്‍ കൂടി 
വേണമെന്ന്‌ ഇടവകയില്‍ ഒരു വിഭാഗത്തിനു 
തോന്നി. പള്ളിയോഗം കൂടി മറ്റൊരു കുടുംബ 
ത്തില്‍പ്പെട്ട ഒരു കൊച്ചനെ ഇടവകപ്പട്ടക്കാരനായി 
തിരഞ്ഞെടുത്തു. വല്യച്ചന്‌ ഇതിനോട്‌ ശക്തമായ 
എതിര്‍പ്പുണ്ടായിരുന്നെങ്കിലും ഇടവകക്കാരുടെ 
സമ്മര്‍ദ്ദം മൂലം ദേശകുറിയില്‍ ഒപ്പിടേണ്ടിവന്നു. 

കൊച്ചന്‍ ദേശകുറി സഹിതം അന്നത്തെ മല 
ങ്കര മെത്രാപ്പോലീത്താ പുലിക്കോട്ടില്‍ മാര്‍ ദീവ 
ന്നാസ്യോസ്‌ പഞ്ചമനെ സമീപിച്ച്‌ കോട്ടയത്തു 
സെമിനാരിയില്‍ പഠനം ആരംഭിച്ചു. സാക്ഷാല്‍ 
വട്ടശ്ശേരില്‍ മല്പാനായിരുന്നു ഗുരു. പഠനം അവ 
സാനിച്ചപ്പോഴേയ്ക്കും മല്പാന്‍ മലങ്കര മെത്രാ 
പ്പോലീത്താ ആയിരുന്നു. അദ്ദേഹത്തില്‍നിന്നു 
കത്തനാരുപട്ടവും സ്വീകരിച്ചു നിയമന കല്പ 
നയും വാങ്ങി. 

ഇക്കാലത്തൊക്കെയും വല്യച്ചന്‍ കൊച്ച 


13 


ബണബല്‍പപ്ത്രതിക 


ച്ചനെ എങ്ങനെ ഇടവകയില്‍ കയറ്റാതിരിക്കാം 
എന്ന തലപുകഞ്ഞ ആലോചനയിലായിരുന്നു പട്ട 
മേറ്റു വന്നപ്പോള്‍ നിവൃത്തിയില്ലാതെ കൊച്ചച്ചനെ 
പള്ളിയില്‍ പ്രവേശിപ്പിക്കാനും തവണകൊടു 
ക്കാനും അദ്ദേഹം നിര്‍ബന്ധിതനായി. എങ്കിലും 
കൊച്ചച്ചനെ പുറത്താക്കാന്‍ എന്തെങ്കിലും വഴി 
യുണ്ടോ എന്നു വല്യച്ചന്‍ നോക്കിയിരിക്കുകയാ 
യിരുന്നു. 

അങ്ങനെയിരിക്കെയാണ്‌ 1912-ല്‍ 
അബ്ദുള്ളാ പാത്രിയര്‍ക്കീസ്‌ പ. വട്ടശ്ശേരില്‍ 
മെത്രാച്ചനെ മുടക്കിയത്‌. ഇത്‌ ഒരു നല്ല അവസര 
മായി വല്യച്ചന്‍ കണ്ടെത്തി. വട്ടശ്ശേരില്‍ മെത്രാ 
ച്ചന്റെ ശിഷ്യനായ കൊച്ചച്ചന്‍ അദ്ദേഹത്തെ പിന്തു 
ണയ്ക്കുമെന്ന്‌ വല്യച്ചന്‍ കണക്കുകൂട്ടി. താന്‍ 
ബാവാക്കക്ഷിയാണെന്നും, ടി. പള്ളി ഭരിക്കുന്നത്‌ 
മാര്‍ കൂറിലോസ്‌ (ബദല്‍ മലങ്കര മെത്രാന്‍) 
ആണന്നും, മുടക്കപ്പെട്ട മാര്‍ ദീവന്നാസ്യോസിന്റെ 
കല്പനയ്ക്ക്‌ അവിടെ വിലയില്ലെന്നും, അതിനാല്‍ 
കൊച്ചച്ചന്‍ പുറത്തുപോകണമെന്നും വല്യച്ചന്‍ 
ഗ്രഖ്യാപിച്ചു. കുടുംബക്കാര്‍ക്കും, ബന്ധു 
ക്കള്‍ക്കാര്‍ക്കും, ചിട്ടി, വട്ടി ബന്ധിതര്‍ക്കും ആ 
കൂടെ നില്‍ക്കുകയല്ലാതെ മറ്റു മാര്‍ഗ്ഗമൊന്നും 
ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവര്‍ ബാവാകക്ഷി 
യായി. 

പാവം കൊച്ചച്ചന്‍ അക്കാലത്തൊന്നും കക്ഷി 
യേപ്പറ്റി ചിന്തിച്ചിരുന്നില്ല. അദ്ദേഹത്തിനു 
ബാവയും മ്മെതാനുമൊക്കെ ബഹുമാനിതരായി 
രുന്നു. പക്ഷേ താന്‍ മെത്രാന്‍ കക്ഷിയാണെന്ന 
വല്യച്ചന്റെ പ്രഖ്യാപനത്തോടെ അദ്ദേഹത്തിനു 
പിടിച്ചുനില്‍ക്കുവാന്‍ കക്ഷി കളിക്കുകയല്ലാതെ 
മറ്റു മാര്‍ഗ്ഗമില്ലാതായി. സ്വാഭാവികമായും മാര്‍ ദീവ 
ന്നാസ്യോസിനെ അദ്ദേഹം പിന്തുണക്കുന്നതായി 
പ്രഖ്യാപിച്ച്‌ മെത്രാന്‍ കക്ഷിയായി. നിയമാനു 
സൃത മലങ്കര മെത്രാനെ അനുസരിക്കാത്ത വല്യ 
ച്ചന്‍ പുറത്തു പോകണമെന്ന്‌ ആവശ്യപ്പെടാനും 
അദ്ദേഹം നിര്‍ബന്ധിതനായി. അദ്ദേഹത്തിന്റെ 
ബന്ധുക്കളും, കുടുംബക്കാരും, വല്യച്ചനോട്‌ 
എതിര്‍പ്പുള്ളവരും അതോടെ മെത്രാന്‍ കക്ഷിയാ 
യി. കേസായി, കൂട്ടമായി, ഇടവക രണ്ടു തുല്യ 
ഭാഗമായി പിളര്‍ന്നു. 

വല്യച്ചനും മരിച്ചു. കൊച്ചച്ചനും മരിച്ചു. 
പക്ഷേ കക്ഷി മാത്രം മരിച്ചില്ല. 1958-ലെ സഭാ 
സമാധാനത്തോടെ വെടിനിര്‍ത്തല്‍ ഉണ്ടായെ 
ങ്കിലും, 1974-ലെ പിളര്‍പ്പിനെ തുടര്‍ന്നു പള്ളി പൂട്ടി. 
ഈ കഥ ലേഖകനോടു പറയുമ്പോഴും പള്ളി 
പൂട്ടിക്കിടക്കുകയാണ്‌. താക്കോല്‍ മാത്രം കോട 


14 


ആഗസ്റ്‌ 2011 


തിയിലുണ്ട്‌. പള്ളിക്കെട്ടിടം ഏതാണ്ട്‌ ജീര്‍ണ്ണിച്ചു 
തീരാറായിരുന്നു. 

ഇതുപോലെ തന്നെയാണ്‌ മലങ്കരസഭ 
യില്‍നിന്നും വിഘടിച്ചുപോയ പല സഭകള്‍ക്കും 
പള്ളികളും ഇടവവകളും ഉണ്ടായത്‌. ഒരൊറ്റ ഉദാ 
ഹരണം മാത്രം ചൂണ്ടിക്കാണിക്കാം. ഒരു നൂറ്റാ 
ണ്ടു മുമ്പത്തെ കഥയാണ്‌. ഒരു വലിയ പള്ളിയില്‍ 
ഒരു കൂട്ടം വ്യക്തികള്‍ ഉണ്ടായിരുന്നു. ആ 
പള്ളിക്ക്‌ സ്ഥിരം തലവേദനയായിരുന്നു ടിയാ 
ന്മാര്‍. അവസാനം വല്യപള്ളിയില്‍ നില്‍ക്കക്കള്ളി 
യില്ലാതെ വന്നപ്പോള്‍ പുതിയൊരു പള്ളിവെ 
ക്കാന്‍ അനുവാദത്തിനായി മലങ്കര മെത്രാപ്പോ 
ലീത്താ പുലിക്കോട്ടില്‍ മെത്രാച്ചനെ സമീപിച്ചു. 
വലിയപള്ളിയില്‍ നവീകരണ കൈവശമുണ്ടെ 
ന്നത്‌ സത്യവിശ്വാസികളായ തങ്ങള്‍ക്ക ബുദ്ധിമു 
ട്ടാണന്നുമൊക്കയായിരുന്നു പുതിയ പള്ളിക്കു 
കാരണമായി പറഞ്ഞത്‌. 

യഥാര്‍ത്ഥ കാരണം അറിയാമായിരുന്നെ 
ങ്കിലും വല്യപള്ളിലെ ശല്യം ഒഴിവാക്കാ 
മെന്ന പ്രതീക്ഷയില്‍ പുലിക്കോട്ടില്‍ മെത്രാച്ചന്‍ 
പളളിക്ക്‌ അനുവാദം കൊടുത്തു. പള്ളി വെച്ചു. 
മറ്റു കുറെ വീട്ടുകാര്‍കൂടി അവിടെ ഇടവക്കാരാ 
യി. ഒരു വ്യാഴവട്ടത്തിനുള്ളില്‍ അവിടെയും 
പ്രശ്നമായി. പള്ളിവെക്കാന്‍ മുന്‍കൈഎടുത്ത 
സ്ഥിരം തലവേദനകള്‍ അവിടെയും തന്‍പോരിമ 
ഇറക്കി. പുതിയ ഇടവകക്കാര്‍ അതു വകവെച്ചു 
കൊടുത്തില്ല. 

ഉടനെ മൂന്നാമതൊരു പള്ളിവെക്കാന്‍ അനു 
വാദത്തിനായി പുലിക്കോട്ടില്‍ മ്രെതാച്ചനെ അവര്‍ 
വീണ്ടും സമീപിച്ചു. ഇക്കുറി അദ്ദേഹം അവരെ 
വെരട്ടിവിട്ടു. ഒട്ടും മടിച്ചില്ല. ആദ്യംപറഞ്ഞ 
ആദര്‍ശമൊക്കെ കാറ്റില്‍പറത്തി അവര്‍ നവീക 
രണ മെത്രാനെ സമീപിച്ചു. വല്യപള്ളിയിലെ പിടി 
പോയി, ആളും അരഡസുമില്ലാതെ നിന്ന നവീക 
രണ മെത്രാന്‍ ഒറ്റശ്വാസത്തില്‍ അനുവാദം എഴു 
തിക്കൊടുത്തു. തൊട്ടടുത്ത്‌ നവീകരണ പള്ളി 
ഉണ്ടായി, ടിയാന്മാര്‍ നവീകരണക്കാരുമായി. 
എന്താദര്‍ശം. 

1889-ല്‍ നവീകരണക്കാര്‍ പിരിഞ്ഞു പോയ 
പ്പോഴും, 1912-ല്‍ ബാവാക്കക്ഷി രൂപമെടുത്ത 
പ്പോഴും പിന്നില്‍ ഒരോ പള്ളിയിലും ഇത്തര 
മോരോ വ്യക്തി പ്രശ്നങ്ങള്‍ ഉണ്ടെന്നു കാണാന്‍ 
കഴിയും. അവയുടെ താത്വിക അടിത്തറയും 
ആദര്‍ശ പരിവേഷവും പിന്നീടുണ്ടാക്കുന്നതും 
സംശ്ലേഷണം ചെയ്യുന്നതും മാത്രം. 

ജള 


www.bethelpatrika.org 


(24.9 നവ ചരി്രത്തില്‍ ഇന്നുവരെ മറ്റൊരു 
സ്ത്രീക്കും ലഭിക്കാത്തതും ഇനി ലഭിക്കാന്‍ 
സാദ്ധ്യതയില്ലാത്തതുമായ അതുല്യവും വിശുദ്ധ 
വുമായ പദവിയാണ്‌ പ. കന്യകമറിയത്തിനുള്ള 
ത്‌. നിഷ്കളങ്കയും നിര്‍മ്മലയുമായ ഒരു ഗ്രാമീണ 
പെണ്‍കൊടിക്ക്‌ സ്വപ്നം കാണാന്‍ പോലും കഴി 
യാത്ത്രത മഹനീയ സ്ഥാനമാണ്‌ പരിശുദ്ധ 
കന്യക മറിയാമിനു ലഭിച്ചത്‌. പരിശുദ്ധ റൂഹാ 
യാല്‍ വി. മറിയം തന്നെപ്പറ്റി പറഞ്ഞത്‌ വി. 
ലൂക്കോസ്‌ രേഖപ്പെടുത്തിയിരിക്കുന്നത്‌ ഇപ്രകാ 
രമാണ്‌. “ഇന്നു മുതല്‍ എല്ലാ തലമുറകളും എന്നെ 
ഭാഗ്യവതി എന്ന്‌ വാഴ്ത്തും” (വി. ലൂക്കോസ്‌ 1:48). 
ഈ തിരുവചനം വായിക്കുന്നവര്‍ ഒരു തരത്തില 
ല്ലെങ്കില്‍ മറ്റൊരു തരത്തില്‍ വി. മറിയത്തെ ഭാഗ്യ 
വതി എന്നു വാഴ്ത്തി വിളിക്കുകയാണ്‌. ത്രിത്വ 
ത്തില്‍ രണ്ടാമനായ പുത്രന്‍ തമ്പുരാന്‍ മറിയാ 
മില്‍ നിന്ന്‌ ജഡമെടുത്ത്‌ മനുഷ്യനായിത്തീര്‍ന്ന 
തിനാലാണ്‌ മറിയം ഭാഗ്യവതിയായത്‌. 
ക്രൈസ്തവ ലോകത്ത്‌ ആര്‍ക്കും നിഷേ 
ധിക്കാനാവാത്ത സ്ഥാനമാണ്‌ പ. കന്യക മറിയാ 
മിനുള്ളത്‌. ആധുനിക സഭാ വിഭാഗങ്ങള്‍ വി. മറി 
യത്തിന്റെ പദവിയേയും മദ്ധ്യസ്ഥതയേയും നിഷേ 
ധിക്കുമ്പോഴും വലിയൊരു വിഭാഗം ആളുകള്‍ വി. 
മറിയത്തെ വാഴ്ത്തിപ്പാടുന്നതും മദ്ധ്യസ്ഥതയില്‍ 
അഭയം തേടുന്നതുമായ കാഴ്ചയാണ്‌ നാം കാണു 
ന്നത്‌. ആധുനിക തലമുറയും നവീന സഭാ വിഭാ 
ഗങ്ങളും ദൈവമാതാവിനെ തള്ളിക്കൊണ്ട്‌ തങ്ങ 
ളുടേതായ ശൈലികളില്‍ ആരാധനാക്രമങ്ങളും 
വേദശാസ്ത്രങ്ങളും രൂപപ്പെടുത്തുവാന്‍ മത്സരി 
ക്കുമ്പോള്‍, വി. മറിയത്തെ ബഹുമാനിച്ച്‌ ആദരി 
ക്കുകയും പ. അമ്മയുടെ സ്വര്‍ഗീയ മദ്ധ്യസ്ഥത 


www.bethelpatrika.org 





യില്‍ അഭയപ്പെടുകയും ചെയ്യുന്നവരുടെ എണ്ണം 
നാള്‍ക്കുനാള്‍ ഏറികൊണ്ടിരിക്കുന്നു എന്നുള്ളത്‌ 
പരമാര്‍ത്ഥമാണ്‌. 

പരിശുദ്ധ സഭയുടെ ആകമാന 
പുരോഗതിയുടെയും വളര്‍ച്ചയുടെയും വലിയ 
ശക്തിസ്രോതസ്‌ പരിശുദ്ധ റൂഹയാണെന്നുള്ള 
തില്‍ ആര്‍ക്കും തര്‍ക്കമില്ല. പരിശുദ്ധ റൂഹ കഴി 
ഞ്ഞാല്‍ ക്രിസ്തു സഭയുടെ വലിയ ശക്തി 
സ്രോതസുകളില്‍ ഒന്ന്‌ ദൈവപ്രസവിത്രിയുടെ 
പ്രാര്‍ത്ഥനകളാണ്‌. ആദിമ സഭാകാലം മുതല്‍ 
ഇന്നുവരെയുള്ള ക്രൈസ്തവ ലോകത്തിന്റെ 
ശക്തി സ്രോതസ്സുകളില്‍ ഒന്നാണ്‌ വി. ദൈവമാ 
താവ്‌ ക്രിസ്തു ശരീരമായ പ. സഭയുടെ അടി 
സ്ഥാന ശക്തിസ്രോതസ്സുകളെ വികലമാക്കിയാല്‍ 
പാതാളഗോപുരങ്ങള്‍ക്ക്‌ തകര്‍ക്കാനാവാത്ത (വി. 
മത്തായി 16:18) പരിശുദ്ധ സഭയെ തകര്‍ക്കാമെന്ന്‌ 
പിശാച്‌ വ്യാമോഹിക്കുന്നു. അതിനാലാണ്‌ 
അവന്‍ നൂതന സഭാ വിഭാഗങ്ങളിലൂടെ ക്രിസ്തു 
സഭയുടെ ശക്തിസ്രോതസ്സുകളായ പരി. റൂഹാ 
യെക്കുറിച്ച്‌ വിവിധങ്ങളായ ഭാഷാണ്ഡ ഉപദേശ 
ങ്ങള്‍ പ്രചരിപ്പിക്കുന്നതും തങ്ങളുടെ ഹിതര്ര 
കാരം “ആത്മാവിനെ അമ്മാന്‌മാടിയും (ഉപാസ 
നമൂര്‍ത്തി കണക്കെ) പ. മറിയത്തെ പുച്ഛിച്ചുത 
ള്ളിയും കൊണ്ട്‌ “ആരാധിച്ച്‌” തൃപ്തിയടയുന്നത്‌. 
വി. മറിയത്തോടുള്ള ഭക്തി ഉപേക്ഷിക്കാതെയും 
അമ്മയോടുള്ള മദ്ധ്യസ്ഥതയിലഭയപ്പെടുകയും 
ചെയ്യുന്ന വലിയൊരു വ്യന്ദം ക്രൈസ്തവര്‍ ഇന്നും 
ലോകത്തില്‍ അവശേഷിക്കുന്നുണ്ട്‌. ആ ഗണ 
ത്തില്‍ മലങ്കര ഓര്‍ത്തഡോക്‌സ്‌ സഭയും ഉള്‍പ്പെ 
ടും. പരിശുദ്ധന്മാരുടെ രാജ്ഞിയായി ഓര്‍ത്ത 
ഡോക്‌സ്‌ സഭ വി. കന്യകമറിയാമിനു പ. സഭ 


15 


ബബന്‍ പ്തികു 
യില്‍ സ്ഥാനം നല്‍കിയിരിക്കുന്നു. 

അപ്പോസ്തോലിക കാലം മുതല്‍ തന്നെ 
രക്ഷകന്റെ അമ്മയ്ക്ക്‌ പ. സഭയില്‍ സമുന്നതമായ 
സ്ഥാനമാണ്‌ ഉള്ളത്‌. ആദിമ നൂറ്റാണ്ടിന്റെ അവ 
സാനം മുതല്‍ എല്ലാ സഭാ പിതാക്കന്മാരും വളരെ 
മാഹാത്മ്യമുളള പദങ്ങളില്‍ക്കൂടിയാണ്‌ പ. മറി 
യത്തെ വിശേഷിപ്പിച്ചിട്ടുള്ളത്‌. റോമിലെ ആദ്യ 
കാല ഭൂഗര്‍ഭ (©Cata-cഠസട) അറകളില്‍ ഉള്ള 
53 ചിത്രങ്ങള്‍ പ. മറിയത്തെ കേന്ദ്രീകരിച്ചുള്ളതാ 
ണ്‌. നവീകരണക്കാര്‍ അഭിപ്രായപ്പെടുന്നതു 
പോലെ നാലാം നൂറ്റാണ്ടിനു ശേഷമുണ്ടായ “ദുരു 
പദേശ്‌മല്ല ഇത്‌. വി. വേദപുസ്തകത്തില്‍ തന്നെ 
പരിശുദ്ധ റൂഹ ഏലിശബേത്തിലൂടെ വെളിപ്പെടു 
ത്തിയത്‌ വി. മറിയം ദൈവമാതാവാണെന്ന രഹ 
സ്യമാണ്‌. “എന്റെ കര്‍ത്താവിന്റെ മാതാവ്‌” (വി. 
ലൂക്കോ 1:43) എന്ന്‌ പ. കന്യക മറിയത്തെ എലി 
ശബേത്ത്‌ അഭിസംബോധന ചെയ്യുന്നു. മാംസം 
ധരിച്ച വചനമാകുന്ന ദൈവത്തിന്റെ അമ്മയാണ്‌ 
മറിയം എന്ന്‌ പരിശുദ്ധ റുഹായാല്‍ ഏലിശ 
ബേത്ത്‌ പ്രഖ്യാപിക്കുകയായിരുന്നു. വി. കന്യക 
മറിയാമില്‍ ഉരുവായ ശിശു പിതാവാം ദൈവ 
ത്തോടും പരിശുദ്ധ റൂഹായാം ദൈവത്തോടും 
തുല്യമായ ദൈവമാണെന്ന തിരിച്ചറിവ്‌ ഏലിശ 
ബേത്തിനുണ്ടായത്‌ പരിശുദ്ധാത്മ ചൈതന്യത്താ 
ലാണ്‌. പരിശുദ്ധാത്മ ചൈതന്യമില്ലാതെ മറി 
യത്തെ ദൈവരപസവിത്രിയായിക്കാണാന്‍ 
ആര്‍ക്കും കഴിയുകയില്ല. പാപമൊഴികെ എല്ലാ 
കാര്യങ്ങളിലും മനുഷ്യവര്‍ഗ്ഗത്തോടെ ഒന്നായി 
ചേര്‍ന്ന പുത്രനാം ദൈവം തന്നെത്തന്നെ പരിമി 
തനും നിസ്ഥരനുമാക്കി വി. മറിയാമിലൂടെ മാനവ 
ചരിത്രത്തിലേക്ക്‌ കടന്നു വരികയായിരുന്നു. ഈ 
വേദപുസ്തക സത്യത്തെയാണ്‌ പിതാക്കന്മാര്‍ എ. 
ഡി. 431-ലെ എഫെസൂസ്‌ സുന്നഹദോസിലൂടെ 
ഈട്ടി ഉറപ്പിച്ചത്‌. 
രണ്ടാം ഹവ്വ 

ആദ്യത്തെ സ്രതീയായ ഹവ്വ പാപം 
ചെയ്തതു വഴി മനുഷ്യനും ദൈവത്തിനും ഇട 
യിലുണ്ടായ വിള്ളല്‍ ഇല്ലാതാക്കി ദൈവസന്നിധി 
യിലേക്ക്‌ പുത്രസ്വീകാര്യത്തിലൂടെ മനുഷ്യന്‌ 
അടുക്കാന്‍ വഴി തുറക്കപ്പെട്ടത്‌ വി. കന്യകമറിയാ 
മിലൂടെയാണ്‌. ജീവനുള്ളവരുടെ എല്ലാം മാതാ 
വായ ഹനവ്വ പിശാചിന്റെ പ്രേരണയാല്‍ പാപത്തി 
നടിമപ്പെട്ടപ്പോള്‍ അവള്‍ 'മരിക്കുന്ന'വ 
രുടെയെല്ലാം അമ്മയായി മാറി. ഹവ്വ മൂലം 
ആദാമ്യ പാപം മനുഷ്യവര്‍ഗ്ഗത്തിലുളവായപ്പോള്‍ 
വി. കന്യക മറിയാമിലൂടെ ഉദയം ചെയ്ത നീതി 
സൂര്യനായ യേശു മിശിഹ മാനവ പാപത്തെ ഉന്മു 
ലനം ചെയ്തു (എബ്രാ 10: 19-30). ഉത്പത്തി 3:15 
ല്‍ വായിക്കുന്ന പ്രവചന നിവര്‍ത്തി വി. മറിയാ 


16 


ആഗസ്റ്‌ 2011 
മിലൂടെ സംഭവിച്ചു. സാത്താന്റെ പ്രതീകമായ 
സര്‍പ്പത്തിന്റെ തല തകര്‍ത്തത്‌ കര്‍ത്താവായ 
യേശുമിശിഹായാണ്‌. അതിനാല്‍ യേശുമിശിഹ 
യുടെ അമ്മയായ വാഗ്ദാനം ചെയ്യപ്പെട്ട സ്ത്രീ 
വി. മറിയം രണ്ടാം ആദാമായ ക്രിസ്തു യേശുവി 
നോട്‌ (റോമ. 5:14-20) ചേര്‍ന്ന്‌ ദൈവിക ജീവ 
നുള്ള പുതിയ യിസ്രായേലിനു ജന്മം നല്കുന്ന 
രണ്ടാമത്തെ ഹവ്വയാണ്‌. 
സ്വര്‍ഗ്ഗാരോഹണം 

“ശൂനോയോ” എന്നാല്‍ “വാങ്ങിപ്പ്‌” എന്നാ 
ണര്‍ത്ഥം. വി. മാതാവ്‌ മരിച്ചു എന്നല്ല “വാങ്ങി 
പ്പോയി” എന്നാണ്‌ നാം പറയുന്നത്‌. ഇതിനര്‍ത്ഥം 
ഇവിടെ നിന്ന്‌ സ്വര്‍ഗ്ഗത്തിലേക്ക്‌ എടുക്കപ്പെട്ടു. 
ഇന്ന്‌ വി. മാതാവ്‌ ഏകപുത്രനെപ്പോലെ സ്വശരീ 
രയായി സ്വര്‍ഗ്ഗത്തില്‍ വസിക്കുന്നു. സ്വര്‍ഗ്ഗാരോ 
ഹണത്തെ നിഷേധിക്കുന്നവര്‍ ഉണ്ട്‌. അതവരുടെ 
വികലമായ കാഴ്ചപ്പാടു മൂലമാണ്‌. നമ്മുടെ 
കര്‍ത്താവിന്റെ ശരീരം വി. മാതാവിന്റെ ശരീര 
ത്തിന്റെ ഭാഗമാണ്‌. സ്വര്‍ഗ്ഗോന്നതങ്ങളില്‍ തന്റെ 
പിതാവിന്റെ വലതുഭാഗത്തിരുന്ന്‌ നമുക്ക്‌ വേണ്ടി 
മദ്ധ്യസ്ഥതയണച്ചുകൊണ്ടിരിക്കുന്നത്‌ ശരീര 
ത്തോടുകൂടി സ്വര്‍ഗ്ഗാരോഹണം ചെയ്ത യേശു 
മിശിഹായാണ്‌. അങ്ങനെ ആ ശരീരത്തിന്റെ ഒരു 
ഭാഗം സ്വര്‍ഗ്ഗത്തിലിരിക്കവേ, മറ്റേഭാഗം കൂടി 
സ്വര്‍ഗ്ഗത്തിലേക്കെടുത്ത്‌ തന്റെ മാതാവിനെ ബഹു 
മാനിക്കുകയാണ്‌ കര്‍ത്താവ്‌ ചെയ്തത്‌. പരിശുദ്ധ 
റൂഹ വഴി ദാവീദ്‌ നടത്തിയ പ്രവചനത്തിന്റെ 
പൂര്‍ണ്ണതയായി (അപ്ര. 2:21) ഇതിനെ വ്യാഖ്യാ 
നിക്കാം. സ്വര്‍ഗ്ഗത്തില്‍ വി. മാതാവ്‌ നമുക്കുവേണ്ടി 
പരി. സഭയ്ക്കുവേണ്ടി ലോകത്തിനു വേണ്ടി 
എല്ലാം തന്റെ പുത്രന്റെ മുമ്പാകെ മദ്ധ്യസ്ഥ 
പ്രാര്‍ത്ഥന നടത്തിക്കൊണ്ടിരിക്കയാണ്‌. 
കര്‍ത്താവ്‌ യേശു മിശിഹയുടെ ഒഴികെ വേറെ ഒരു 
പരിശുദ്ധന്റെയോ ശുദ്ധിമതിയുടെയോ ജനനപ്പെ 
രുന്നാള്‍ ഓര്‍ത്തഡോക്സ്‌ സഭ ആചരിക്കുന്നില്ല. 
എന്നാല്‍, കാത്തോലിക്കാ സഭയുമായുളള 
സമ്പര്‍ക്കത്തില്‍ നിന്നുണ്ടായതാകാം എട്ടുനോമ്പ്‌. 
കാനോനികമായി പ. സഭ ഇതംഗീകരിക്കുന്നില്ലെ 
ങ്കിലും മലങ്കര സഭയിലെ എല്ലാ വിഭാഗം വിശ്വാ 
സികളും വളരെ ഭക്തിയോടും വിശ്വാസത്തോടും 
അനുഷ്ഠിക്കുന്ന നോമ്പാണ്‌ എട്ടുനോമ്പ്‌. 
കര്‍ത്താവ്‌ യേശു മിശിഹായുടെ രക്ഷാകര മര്‍മ്മ 
ങ്ങളിലേക്ക്‌ നയിക്കുന്ന വലിയ നോമ്പിനേക്കാ 
ളേറെ പ്രാധാന്യം വിശ്വാസികള്‍ക്കിടയില്‍ എട്ടു 
നോമ്പിനുണ്ട്‌ എന്നുള്ള പരമാര്‍ത്ഥം ആര്‍ക്കും 
നിഷധിക്കാനാവില്ല. പരിശുദ്ധന്മാരുടെ ജനനനാ 
ളിനെക്കാള്‍ അവന്‍ കര്‍ത്താവിനായി വിശുദ്ധി 
യോടും സ്വയത്യാഗത്തോടും ജീവിച്ച്‌ കര്‍ത്ത്ൃയസ 
ന്നിധിയിലേക്ക്‌ വാങ്ങിപ്പോയ നാളിനാണ്‌ പ. 


www.bethelpatrika.org 


ബല്‍ പത്രിക 


ഓര്‍ത്തഡോക്സ്‌ സഭ പ്രധാന്യം നല്‍കുന്നത്‌. 

പ. കന്യക മറിയാമിന്റെ അമലോത്ഭവ സിദ്ധാ 
ന്തവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടായിരിക്കണം 
കത്തോലിക്ക സഭ എട്ടുനോമ്പിനടിസ്ഥാനമിട്ടത്‌. 
വേദപുസ്തക മര്‍മ്മങ്ങള്‍ക്ക്‌ എതിരും 1854-ല്‍ 
മാര്‍പാപ്പായാല്‍ പ്രഖ്യാപിക്കപ്പെട്ടതുമായ അബ 
ദ്ധോപദേശമാണ്‌ അമലോത്ഭവവാദം. എട്ടുനോമ്പി 
നേക്കാള്‍ ഏറെ പ. സഭ കാതോലികമായി അംഗീ 
കരിച്ച ശൂനോയോ നോമ്പ്‌ നോല്‍ക്കാത്തവര്‍ എട്ടു 
നോമ്പ്‌ എടുക്കുന്നതില്‍ വലിയ കാര്യമില്ല. 
മദ്ധ്യസ്ഥ പ്രാര്‍ത്ഥന 

പരിശുദ്ധ ദൈവപ്രസവ്ര്രിയുടെ മദ്ധ്യ 
സ്ഥത ഏകമമദ്ധ്യസ്ഥനായ യേശു മിശിഹായുടെ 
മദ്ധ്യസ്ഥതയ്ക്ക്‌ (1 തീമോ. 2:5,6) എതിരല്ല. ദൈവ 
മാതാവിനോടപേക്ഷിക്കുകയും അമ്മയെ ബഹു 
മാനിക്കുകയും ചെയ്യുന്നവര്‍ ക്രിസ്തു കേന്ദ്രമായ 
ജീവിതശൈലിയില്‍ നിന്ന്‌ അകന്നുപോയവരുമ 
ല്ല. ആദാമ്യ പാപത്താല്‍ ദൈവിക ജീവനില്‍ 
നിന്നകന്നുപോയ മനുഷ്യനെ ദൈവിക ജീവനി 
ലേക്ക്‌ (വി. യോഹ. 10:10) പുനരൈക്യപ്പെടുത്തിയ 
മദ്ധ്യസ്ഥതയാണ്‌ (എഫെ. 2:11-22) യേശു 
മിശിഹയുടേതെങ്കില്‍ ക്രിസ്തുവിങ്കലേക്ക്‌ നമ്മെ 
നയിക്കുകയും നമ്മുടെ ആത്മികവും ഭാതികവു 
മായ ജീവിതത്തിനുവേണ്ടിയുള്ള പ്രാര്‍ത്ഥന മദ്ധ്യ 
സ്ഥതയാണ്‌ വി. ദൈവമാതാവിന്റെയും പരിശു 
ദ്ധന്മാരുടെയും മദ്ധ്യസ്ഥതകൊണ്ട്‌ (എബ്രാ. 12:22, 
25; വെളി. 5:8) പ. സഭ അര്‍ത്ഥമാക്കുന്നത്‌. പരി 
ശുദ്ധന്മാരുടെ മദ്ധ്യസ്ഥത മൂലം നാമും അവരെ 
പ്പോലെ വിശുദ്ധജീവിതം നയിച്ച്‌ ക്രിസ്തുവി 
ലേക്ക്‌ വളരണം എന്നാണ്‌ പ. സഭ നമ്മെക്കുറി 
ച്ചാഗ്രഹിക്കുന്നത്‌. 
പ. മറിയം നമ്മുടെ ജീവിതത്തില്‍ 

പ. കന്യകയുടെ ജീവിതത്തില്‍ നിന്ന്‌ ചില 
കാര്യങ്ങളും നമ്മള്‍ പകര്‍ത്തേണ്ടതുണ്ട്‌. വി. 
ലൂക്കോസ്‌ രേഖപ്പെടുത്തുന്നത്‌ (2:51, 1:38) പ. 
കന്യക മറിയം ദൈവവചനത്തെ സ്വീകരിച്ച്‌ 
സംഗ്രഹിക്കയും പരിശുദ്ധാത്മ ചൈതന്യത്തിലത്‌ 
മാംസരൂപം നല്‍കി പുത്രന്‍ തമ്പുരാനെ ലോക 
ത്തിനു പ്രദാനം ചെയ്തു എന്നാണ്‌. ഇതെപ്പോലെ 
ദൈവവചനത്തെ നാം ഉള്‍ക്കൊണ്ട്‌ ധ്യാനിക്കയും 
ദൈവിക വാഗ്ദാനങ്ങളില്‍ വിശ്വസിക്കുകയും 
ചെയ്യുമ്പോള്‍ യഥാര്‍ത്ഥ ദൈവവചനമായ മിശിഹ 
തമ്പുരാന്‍ നമ്മിലേക്ക്‌ കടന്നുവരും (വി. യോഹ 
ന്നാന്‍ 6:56,57) തന്നിലുളവായ മിശിഹായെ ദൈവ 
പ്രസവിത്രി ലോക രക്ഷയ്ക്കായി നല്‍കിയതു 
പോലെ നാമും നമ്മിലുളവായ ദൈവവചനത്തെ 
മറ്റുള്ളവരിലേക്ക്‌ പകരുമ്പോള്‍ നമ്മിലൂടെ 
ക്രിസ്തുവിന്റെ പ്രകാശം മറ്റുള്ളവരില്‍ ശോഭിക്കും 


www.bethelpatrika.org 


ആഗസ്റ്‌ 2011 

(വി. മത്തായി 5:14-16). 
സമ്പൂര്‍ണ്ണമായി ദൈവഹിതത്തിനു സമര്‍പ്പി 
ക്കുന്ന (വി. ലൂക്കോ. 1:38) മറിയാമ്മിനെയാണ്‌ നാം 
കാണുന്നത്‌. ഭാവി ജീവിതത്തിന്റെ ഗതിവിഗതി 
കള്‍ വ്യക്തമല്ലെങ്കിലും തന്റെ സൃഷ്ടാവും പരി 
പാലകനുമായ ദൈവത്തിന്‌ തന്നെ പരിപൂര്‍ണ്ണ 
മായി സമര്‍പ്പിച്ച പ. മറിയാമിനെപ്പോലെ നമുക്കും 
നമ്മെത്തന്നെ പരിപൂര്‍ണ്ണമായി ദൈവത്തിനു 
സമര്‍പ്പിക്കാന്‍ കഴിയണം. എങ്കില്‍ മാത്രമേ 
ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ജീവിതം നയി 

ക്കാന്‍ നമുക്ക്‌ കഴിയു. 
വിശുദ്ധിയുടെയും എളിമയുടെയും നിറകു 
ടമായിരുന്നു ദൈവപ്രസവിത്രി. ഇതാ ഞാന്‍ 
കര്‍ത്താവിന്റെ ദാസി (വി. ലൂക്കോ. 1:38). എന്ന 
സമര്‍പ്പണത്തില്‍ നാമതറിയുന്നു. യജമാനനന്റെ 
കല്പന അനുസരിക്കുന്നവരാണ്‌ ദാസി ദാസ 
ന്മാര്‍. കര്‍തൃ ശിഷ്യത്വത്തിന്റെ മുഖമുദ്രയായി 
യേശുകര്‍ത്താവ്‌ പറഞ്ഞിട്ടുള്ളതും വിനയാതീത 
മായ ദാസ്യമനോഭാവത്തെയാണ്‌ (വി. ലൂക്കോ 
17:10; വി. മത്തായി 20:27) ഈ മനോഭാവം നമ്മി 
ലുടലെടുക്കുമ്പോള്‍ നമ്മുടെ ഉത്തരവാദിത്വങ്ങളും 
ജോലികളും പിറുപിറുപ്പു കൂടാതെ ചെയ്യാന്‍ 
കഴിയും. വി. മറിയത്തിന്റെ മാതൃക നമുക്കനുക 
രിക്കാം. പെസഹ തിരുനാളിനു പോയി വരു 
മ്പോള്‍ പുത്രനാം യേശുവിനെ കൈമോശം വന്ന 
തറിഞ്ഞ്‌ പ. അമ്മ പുത്രനെ അന്വേഷിച്ച്‌ യെരു 
ശലേം ദൈവാലയത്തിലേക്ക്‌ മടങ്ങിപ്പോകുന്ന 
കാഴ്ച (വി. ലൂക്കോസ്‌ 2:40-52). വരച്ചു കാണി 
ക്കുന്നു. വി. മാമോദീസായിലൂടെയും വി. 
കുര്‍ബ്ബാന അനുഭവത്തിലൂടെയും നമ്മിലുളവായ 
ദൈവ്രപ്രകാശം പലപ്പോഴും നമ്മുടെ അനുദിന 
ജീവിതവ്യാപാരങ്ങള്‍ക്കിടയില്‍ മങ്ങിപ്പോകാറു 
ണ്ട്‌. ഈ അവസരങ്ങളില്‍ കഷ്ടതയും ക്ലേശ 
ങ്ങളും നമ്മെ പിടികൂടിയേക്കാം. ജീവിതത്തില്‍ 
യേശുവിനെ നഷ്ടപ്പെട്ടാല്‍ അത്‌ വലിയ ദുരന്ത 
ങ്ങള്‍ക്കിടയാക്കും. ഈ അവസരത്തില്‍ നാം 
വേറെ എങ്ങോട്ടും ഓടിപ്പോകാതെ പ. മറി 
യത്തെപ്പോലെ ദൈവചൈതന്യം അന്വേഷിച്ച്‌ വി. 
മാമോദീസായാല്‍ നമ്മെ ക്രിസ്തുവില്‍ ജനിപ്പിച്ച 
തിരുശരീരരക്തങ്ങളിലൂടെ മിശിഹായെ ഉള്‍ക്കൊ 
ണ്ടിട്ടുള്ള പരിശുദ്ധ ദൈവാലയത്തിലേക്ക്‌ മടങ്ങി 
വരണം. വി. കുമ്പസാരത്തിലൂടെയും അനുതാപ 
പ്രവര്‍ത്തനങ്ങളിലൂടെയും തിരുശരീരരക്തങ്ങളില്‍ 
പങ്കാളികള്‍ ആകുന്നതിലൂടെയും മങ്ങിപ്പോയ 
ദൈവികരരകാശത്തെ ഉജ്വലിപ്പിക്കാന്‍ കഴിയും. 
ദൈവസുതന്റെ മാതാവായതിലൂടെ ദൈവ 
ത്തിന്റെ ആലയമായ ശരീരത്തിന്റെ (1 കൊരി. 6:19 
-20) ശ്രേയസ്‌ വെളിപ്പെടുത്തുകയായിരുന്നു പ. 
ശേഷം 19-ാം പേജില്‍ 


17 


തങ്ങള്‍ നണരെന്ന്‌ അറിയുക 


ഫാദര്‍ തോമസ്‌ തേക്കില്‍ 


കകദവത്തിന്റെ സാദൃശ്യത്തില്‍ സൃഷ്ടിച്ച 
ആദിമ മനുഷ്യനാണ്‌ ആദാം. ഉല്പത്തി 1: 27 
ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തില്‍ മനു 
ഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ സ്വരൂപത്തില്‍ 
അവനെ സൃഷ്ടിച്ചു. ഒരു വ്യക്തിയുടെ മാത്രമല്ല, 
മനുഷ്യകുലത്തെ മുഴുവന്‍ സൂചിപ്പിക്കുന്ന 
നാമവും കൂടിയാണിത്‌. ആദാം എന്ന എബ്രായ 
പദത്തിന്റെ അര്‍ത്ഥം “നിലം” എന്നാണ്‌. ആദാമി 
നെയും ഹവ്വായെയും ദൈവം ഏദന്‍ തോട്ടത്തി 
ലാക്കി (ഉല്പത്തി 2:8-14) എന്നാലവര്‍ ദൈവ 
കല്പന ലംഘിച്ച്‌ ദൈവത്തില്‍ നിന്ന്‌ അന്യപ്പെ 
ട്ടു. ദൈവ വചനപ്രകാരം ആദാം എല്ലാ മനുഷ്യ 
കുലത്തെയും പ്രതിനിധീകരിക്കുന്നതുകൊണ്ട്‌ 
താന്‍ ചെയ്ത തെറ്റുമൂലം പാപം എല്ലാ മനുഷ്യ 
രിലേക്കും ആരോപിക്കപ്പെട്ടു. നന്മതിന്മകള്‍ അറി 
യുന്നവരായി വൃക്ഷഫലം തിന്നുന്ന നാളില്‍ നിങ്ങ 
ളുടെ കണ്ണുതുറക്കുകയും നന്മ തിന്മകള്‍ അറി 
യുന്നവരായി ദൈവത്തപ്പോലെയാകുകയും 
ചെയ്യും എന്ന പ്രലോഭനമാണ്‌ പാമ്പ്‌ കൊണ്ടുവ 
ന്നത്‌. ഒരു പക്ഷേ, ഈ പ്രത്യേക ജ്ഞാനം ലഭി 
ച്ചാല്‍ ദൈവത്തെപ്പോലെയാകും എന്ന്‌ അവര്‍ 
വിചാരിച്ചു കാണും. പക്ഷേ അവര്‍ ഫലം തിന്നു 
കഴിഞ്ഞപ്പോള്‍ അവര്‍ക്ക്‌ നന്മതിന്മകളെക്കുറി 
ച്ചുള്ള അറിവു മാത്രമല്ല, പാശ്ചാത്താപവും, 
ലജ്ജയും ഉണ്ടായി തങ്ങള്‍ നഗ്നരാണെന്ന്‌ മന 
സ്സിലാക്കി ദൈവത്തില്‍ നിന്ന്‌ ഒളിച്ചു. അങ്ങനെ 
ദൈവവും മനുഷ്യരുമായുണ്ടായിരുന്ന ആദിയിലെ 
യഥാര്‍ത്ഥ ബന്ധം ശിഥിലമായി. 
ആദാം ചെയ്ത മുന്നു കാര്യങ്ങള്‍ എന്തെല്ലാം. 
1. ആദാം തന്റെ നഗ്നത മറയ്ക്കുവാന്‍ ശ്രമി 
ച്ചു. പാപത്തിന്റെ ആദ്യഫലം ലജ്ജയാണ്‌. അത്‌ 
മൂടി വെയ്ക്കുവാന്‍ മനുഷ്യന്‍ ശ്രമിക്കുന്നത്‌ 
അത്തിയിലകൊണ്ട്‌ നിര്‍മ്മിച്ച ” ആട'കൊണ്ടായി 
രുന്നു. അത്തിയിലകൊണ്ടുള്ള ഉടയാട അവന്റെ 
നാണം മാറ്റുവാന്‍ മതിയായിരുന്നില്ല എന്ന്‌ അവന്‍ 
പെട്ടെന്ന്‌ മനസ്സിലായി. ദൈവം അതിനുപകരം 
ആട്ടുരോമം കൊണ്ടുള്ള വസ്ര്തം 
ഉണ്ടാക്കിക്കൊടുത്തു. ദൈവ സന്നിധിയില്‍ നിന്ന്‌ 
നമ്മുടെ പാപങ്ങളെ മറയ്ക്കുവാന്‍ സാദ്ധ്യമല്ല 
ല്ലോ. ദൈവം സൃഷ്ടാവും നമ്മള്‍ സൃഷ്ടികളു 
മാണല്ലോ. പാപം ഒഴികെ സകലത്തിലും മനു 
ഷ്യന്‍ തുല്യനായ ദൈവത്തെ അത്തി ഇലയാലും 
ആട്ടിന്‍ രോമത്താലും മറയ്ക്കുവാന്‍ സാദ്ധ്യമല്ല. 


18 


നമ്മുടെ നീതി കറ പുരണ്ട വസ്ത്രം പോലെ മാത്ര 
മാണ്‌. എന്നാല്‍ ദൈവം നമുക്ക്‌ നീതിയുടെ 
വസ്ത്രം ദാനമായി തന്നിരിക്കുന്നു. ലോക രക്ഷ 
കനായ യേശുക്രിസ്തു വന്നതു തന്നെ നമ്മെ 
ദൈവത്തോട്‌ തീര്‍പ്പാക്കുവാനാണ്‌. യോഹ 15: 1,2 
ഞാന്‍ സാക്ഷാല്‍ മുന്തിരവള്ളിയും എന്റെ 
പിതാവ്‌ തോട്ടക്കാരനുമാകുന്നു. എന്നില്‍ 
കായ്ക്കാത്ത കൊമ്പ്‌ ഒക്കെയും അവര്‍ നീക്കി കള 
യുന്നു. കായ്ക്കുന്നത്‌ ഒക്കെയും അധിക ഫലം 
കായ്ക്കേണ്ടതിന്‌ ചെത്തി വെടിപ്പാക്കുന്നു. 
ദൈവീക ചേതന നഷ്ടപ്പെട്ട നമ്മുടെ വ്യക്തിത്വ 
ത്തിന്‌ പുതിയ മാനം കണ്ടെത്തണം. ജീവിത 
ത്തില്‍ ക്രിസ്തീയ നന്മകള്‍ പുലര്‍ത്തിക്കൊണ്ട്‌ 
ദൈവീക സ്വഭാവം നമ്മില്‍ സൃഷ്ടിക്കണം. പാപ 
സ്വഭാവം നമ്മില്‍ വന്നു കഴിയുമ്പോള്‍ ദൈവീക 
സ്വഭാവം നമ്മില്‍ നിന്ന്‌ അന്യപ്പെടും. മനുഷ്യാ 
വതാര രഹസ്യം നല്‍കുന്ന പാഠം പാപസ്വഭാവം 
നമ്മില്‍ നിന്നകറ്റുവാനുള്ള ആഹ്വാനമാണ്‌. 
ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതം നയിക്കുവാന്‍ 
നമുക്ക്‌ പാപത്തെ ഒഴിഞ്ഞ്‌ ജീവിക്കാം 

2. ആദാം ചെയ്ത രണ്ടാമത്തെ കാര്യം 
വൃക്ഷത്തിന്റെ മറവില്‍ ഒളിച്ചു. ഉല്പ 3:8 വെയി 
ലാറിയപ്പോള്‍ യഹോവയായ ദൈവം തോട്ടത്തില്‍ 
നടക്കുന്ന ഒച്ച അവര്‍ കേട്ടു. പാപം ചെയ്യുന്നവന്‍ 
ദൈവ സന്നിധിയില്‍ നില്പാന്‍ ശക്തിയില്ല. പാപി 
കള്‍ ദൈവത്തെ ഭയപ്പെടുന്നു. സങ്കീ 51: 10, 11ൽ 
ദാവീദ്‌ “ദൈവമെ, നിര്‍മ്മലമായൊരു ഹൃദയം 
എന്നില്‍ സൃഷ്ടിച്ചു സ്ഥിരമായൊരു ഹൃദയം 
എന്നില്‍ പുതുക്കേണമെ. നിന്റെ സന്നിധിയില്‍ 
നിന്ന്‌ എന്നെ തള്ളിക്കളയാതെ” എന്ന്‌ പ്രാര്‍ത്ഥി 
ക്കുന്നു. ചിലര്‍ ദൈവം ഇല്ലായെന്ന്‌ പറഞ്ഞ്‌ പാപ 
സ്വഭാവത്തില്‍ രമിക്കുന്നു. സങ്കീ 53 : 1, 2 ദൈവം 
ഇല്ല എന്ന്‌ മൂഡന്‍ തന്റെ ഹൃദയത്തില്‍ പറയു 
ന്നു. അവര്‍ വഷളന്മരായി മ്ലേച്ഛമായ നീതി കേട്‌ 
പ്രവര്‍ത്തിക്കുന്നു. നന്മ ചെയ്യുന്നവന്‍ ആരുമില്ല. 
പാപം ചെയ്യുന്നവന്‍ ഒളിക്കുവാന്‍ നോക്കുന്നത്‌ 
വ്യാജശരണങ്ങളിലാണ്‌. ദൈവത്തെ അന്വേഷി 
ക്കുന്നവന്‍ ബുദ്ധിമാനാണ്‌. അങ്ങനെയുള്ളവരെ 
ദൈവം സ്വര്‍ഗ്ഗത്തില്‍ നിന്ന്‌ നോക്കുന്നു. ദൈവം 
അവരെ കരുതുന്നു, സ്നേഹിക്കുന്നു എളിയവന്‍ 
ഒരു ദുര്‍ഗ്ഗവും ദരിദ്രന്‌ ഒരു കോട്ടയും ആയിരിക്കും 
നമുക്ക്‌ അഭയം പ്രാപിക്കാവുന്ന പിളര്‍ന്നോരു 
പാറ ക്രിസ്തു അത്രേ. ദൈവ മഹത്വത്തിനായും 


www.bethelpatrika.org 


N 111 TS TRA 


൭ 
5 
9 
¢ 
% 


11111 1111 111 111111) 


മതത 





പാപം ചെയ്തുപോയ മനുഷ്യന്റെ ആശ്വാസത്തി 
നുമായി അവന്‍ 'ദാസവേഷം' ധരിച്ചു. അവന്‍ മനു 
ഷ്യരൂപത്തില്‍ വെളിപ്പെട്ടു. മനുഷ്യ സാദൃശ്യത്തി 
ലായി, തന്നെത്താന്‍ താഴ്ത്തി, ക്രൂശിലെ മരണ 
ത്തോളം തന്നെ അനുസരണമുള്ളവനായി 
ത്തീര്‍ന്നു ഫിലി 2:8 ദൈവശബ്ദം കേട്ടപ്പോള്‍ 
വൃക്ഷത്തിന്റെ മറവില്‍ ഒളിച്ച മനുഷ്യന്‍ കാൽവറി 
ക്രൂശിലൂടെ വെളിവു നല്‍കി രക്ഷിച്ചു. 


പേജ്‌ 17 തുടര്‍ച്ച... 


കന്യകമറിയം. പൌലോസ്‌ ശ്ലീഹാ ദൈവത്തിന്റെ 
ആലയമെന്ന്‌ ശരീരത്തെ വിശേഷിപ്പിക്കപ്പെടു 
മ്പോള്‍ അതിന്റെ ഏറ്റവും വലിയ അലങ്കാരം 
ദൈവസാന്നിദ്ധ്യമാണ്‌ (റോമ 12:11). മദ്യപാനം, 
പുകവലി എന്നീ ദുശ്ശീലങ്ങളുടെയും അസാ 
ന്മാര്‍ഗിക പ്രവര്‍ത്തനങ്ങളിലൂടെയും നാം പലപ്പോ 
ഴും നമ്മുടെ ശരീരത്തെയും ദൈവത്തെയും 
അപമാനിക്കയാണ്‌. ശ്രേയമായി കരുതേണ്ട 
ശരീരം ഉപഭോഗവസ്തുവായും പ്രദര്‍ശന വസ്തു 
വായും തരം താഴ്ത്തപ്പെടുന്നു. പരിശുദ്ധ അമ്മ 
യെപ്പോലെ നമുക്കും നമ്മുടെ ശരീരം കൊണ്ട്‌ 
ദൈവത്തെ മഹത്വപ്പെടുത്താം (കൊല സ്ൃര്‍ 
മൂന്നാം അദ്ധ്യായം). 


www.bethelpatrika.org 


ആഗസ്റ്‌ 2011 
3. ആദാം ചെയ്ത മൂന്നാമത്തെ കാര്യം 
സ്വയം നീതികരിച്ചു. ഉല്പത്തി 3 : 12 ആദാം 
ഹവ്വയെ കുറ്റപ്പെടുത്തുന്നു. ഹവ്വാ എന്ന എബ്രയാ 
വാക്കിന്‌ “ജീവനുള്ളത്‌” എന്നാണര്‍ത്ഥം ആദാമും 
ഹവ്വായും ദൈവത്തോട്‌ അനുസരണക്കേട്‌ 
കാണിച്ചെങ്കിലും തുടര്‍ന്ന്‌ ദൈവം അവരെ കരു 
തുന്നു. ഉടുപ്പ്‌ ഉണ്ടാക്കി അവരെ ഉടുപ്പിച്ചു. ഉല്പ 
3:2, 1 നീ തന്നിട്ടുള്ള സ്ത്രീ” എന്നു പറഞ്ഞ്‌ 
ദൈവത്തെ കുറ്റപ്പെടുത്തുന്നു. സ്വന്തം കുറ്റം മറച്ചു 
വെയ്ക്കുകയും മറ്റുള്ളവരുടെ മേല്‍ കുറ്റം ചുമ 
ത്തുകയും ചെയ്യുന്നു. ഞാനല്ല തെറ്റുകാരന്‍, 
നീയാണ്‌ തെറ്റ്‌ ചെയ്തത്‌. ഞാന്‍ ആവശ്യപ്പെ 
ട്ടില്ലാ നീ തന്നെ തന്നതാണ്‌. ദൈവത്തെ പഴിക്കു 
കയാണ്‌. കാൽവറി ക്രൂശിന്റെ വശങ്ങളിലും ഇതേ 
ശബ്ദം കേള്‍ക്കുവാന്‍ സാധിക്കുന്നു, ക്രൂശിലെ 
കള്ളന്‍. പരീശസ്വഭാവം ഇവിടെ നിഴലിക്കുന്നു 
സ്വയം നീതികരിക്കപ്പെടുന്നു. രണ്ടുപേര്‍ ദേവാല 
യത്തില്‍ പ്രാര്‍ത്ഥിപ്പാന്‍ വന്നു. ലൂക്കോ 18:10-14 
പരീശന്‍ നിന്നുകൊണ്ട്‌ തന്നോട്‌ തന്നെ ദൈവ 
മേ, സ്വയം നീതികരിച്ച്‌ പ്രാര്‍ത്ഥിച്ചു. എന്നാല്‍ 
ചുങ്കക്കാരന്‍ മാറത്തടിച്ചു. ദൈവമേ അവന്‍ നീതി 
കരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക്‌ പോയി. പാപം 
സമ്മതിച്ച്‌ അവന്‍ പ്രാര്‍ത്ഥിച്ചു നീതികരിക്കപ്പെട്ടു. 
ചുങ്കക്കാരന്‍ സഖായി യേശുവിനെ കണ്ടമാത്ര 
യില്‍ അവന്‍ വ്യക്തിജീവിതത്തിന്‌ മാറ്റമുണ്ടായി. 
പകുതി, അല്ല, നാലു മടങ്ങ്‌ മടക്കി കൊടുക്കുന്നു 
എന്ന്‌ പറഞ്ഞു യേശു അവനോട്‌ വീടിന്‌ രക്ഷ 
വന്നു എന്നു പറഞ്ഞ്‌ അനുഗ്രഹിച്ചു. ദൈവമാണ്‌ 
നമ്മെ “മറയ്ക്കേണ്ടത്‌”, അവനാണ്‌ നമ്മെ “ഒളി 
പ്പിയിക്കേണ്ടത്‌, അവന്‍ തന്നെയാണ്‌ നമ്മെ “നീതി 
കരിക്കേണ്ടത്‌”. 
| 


പരിശുദ്ധ ദൈവമാതാവും വിശുദ്ധ സഭയും 


കര്‍ത്താവിന്റെ സ്വര്‍ഗ്ഗാരോഹണ ശേഷം 
കര്‍ത്തൃശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തുകയും 
വിശ്വാസത്തില്‍ ഉറപ്പിക്കുകയും വാഗ്ദാനത്തില്‍ 
പ്രത്യാശയുള്ളവരാക്കി ഒരുമിച്ചു ചേര്‍ക്കയും 
ചെയ്ത പരിശുദ്ധ അമ്മയെയാണ്‌ അപ്പോ 
സ്തോല പ്രവര്‍ത്തികളില്‍ (1:14) കാണുന്നത്‌. 
പ്രതിസന്ധിയുടെയും പ്രശ്നങ്ങളുടെയും നടു 
വില്‍ നാം പതറിപ്പോകാതെ ക്രിസ്തു യേശുവി 
ലുള്ള വിശ്വാസത്തില്‍ ഉറച്ചുനില്‍ക്കാനും കര്‍ത്താ 
വിന്റെ കല്പനകളെ (യോഹ 215) അനുസരി 
ക്കാനും ദൈവ മാതാവ്‌ നമ്മെ ഓര്‍പ്പിക്കുന്നു. 
അപ്പോള്‍ ദൈവ പ്രവര്‍ത്തി നമ്മില്‍ വെളിപ്പെടും. 


19 


വിശ്യസമോ?- 





തോമസ്‌ കുര്യന്‍ 


67 ന്‍ഡ്യയില്‍ ഇന്ന്‌ അവിശ്വാസത്തിന്റെ മതമാ 
ണുള്ളത്‌. രാമജന്മഭൂമി കലാപവും, ഹിന്ദു നിര്‍വ 
ചന വിവാദവും എല്ലാം ഈ മതശോഷണ 
ത്തിന്റെ സ്ഫുടീകരണങ്ങളാണ്‌. യേശുക്രിസ്തു 
സര്‍വ്വേശ്വരന്റെ അവതാരമാണെന്ന്‌ ഘോഷിക്കു 
വാന്‍ ധീരതയുള്ള ഒരു ഹിന്ദു സന്യാസിയോ 
മുസ്ലീം നേതാവോ ഇന്നുണ്ടോ? മതം അത്ര 
ത്തോളം അതിന്റെ ദിവ്യസരണികളില്‍ നിന്ന്‌ മാറി 
പ്പോയി.. രണ്ടു വിശ്വാസങ്ങള്‍. ഇന്ന്‌ ഇന്‍ഡ്യയിലെ 
തെരുവുകളില്‍ കൂടി സഞ്ചരിക്കണമെങ്കില്‍ 
പോലീസോ പട്ടാളമോ വേണം. രണ്ടു വിശ്വാസ 
ങ്ങള്‍ അടുത്തടുത്തു കഴിയുമ്പോള്‍ മൂന്നാമത്‌ 
്രത്യക്ഷപ്പെടുന്നത്‌ രണ്ടിനേയും നശിപ്പിക്കുന്ന 
അവിശ്വാസമാണ്‌. 
ഗാന്ധിജി ഈ പ്രതിഭാസം പണ്ടേ കണ്ടു. 

ഹ്രസത്ത്‌ മൊഹാനി എന്ന ഒരു തീധ്രമതവാദി 
യെക്കുറിച്ച്‌ അദ്ദേഹം പറഞ്ഞ വാക്കുകള്‍ ഇപ്ര 
കാരമായിരുന്നു. TO do irreligion in the name 
of religon in the religious of Hazrat Mohami 

മതത്തിന്റെ നേതൃത്വം ജനങ്ങളുടെ കയ്യിലെ 
ത്തുമ്പോള്‍ മതവും ഇന്‍ഡ്യയും നശിപ്പിക്കുമെന്നു 
കൂടി അദ്ദേഹം പറയുകയുണ്ടായി. പ്രവാചകന്റെ 
പൊള്ളുന്ന വാക്കുകളായി അതു മാറിയെന്ന്‌ സമീ 
പകാല സംഭവങ്ങളാല്‍ മനസ്സിലാക്കണം. 

വാക്കുകള്‍ക്ക്‌ അതായത്‌ ജനാധിപത്യം, 

സോഷ്യലിസം, വിദ്യാഭ്യാസം നിയമവാഴ്ച 
തുടങ്ങിയവയ്ക്ക്‌ മൂല്യച്യുതി സംഭവിച്ചതു 
പോലെ ഭക്തിക്ക്‌ മൂല്യച്യുതി സംഭവിച്ചിരിക്കുക 
യാണ്‌. ഇന്നത്തെ രാഷ്ട്രീയ നേതാക്കള്‍ ഉള്‍പ്പെ 
ടെയുള്ള ഒരു കൂട്ടം ആളുകള്‍ ഒരു വര്‍ഗ്ഗം എന്ന 
നിലയില്‍ ഭക്തന്മാര്‍ ആയി മാറിയിരിക്കുകയാണ്‌. 
വെറും ഭക്തന്മാരല്ല; ഗുരുവായൂര്‍ ഭക്തന്മാര്‍ തന്നെ 
ഈ പ്രസ്ഥാനത്തിന്റെ നേതൃത്വം കേരളത്തിനാ 
ണ്‌. ഭക്തിക്ക്‌ പല വകഭേദങ്ങളുണ്ട്‌. ഗുണപരമായി 
സാത്വിക ഭക്തി, രാജഭക്തി, താമസഭക്തി എന്നി 
ങ്ങനെ ഒരു വിഭജനം. 

സേവയുടെ ശുദ്ധിയെ അടിസ്ഥാനമാക്കി 


20 


ഉത്തമം. മാധുര്യം അധമം എന്നിങ്ങനെ വേറൊരു 
വിഭജനം. ഭക്തിയുടെ സ്വഭാവമനുസരിച്ച്‌ ര്രവ 
ണം, കീര്‍ത്തനം, എന്നു തുടങ്ങി ആത്മ നിവേ 
ദനം വരെ എത്തുന്ന ഏഴുതരം ഭക്തിയെക്കുറിച്ച്‌ 
പറയുന്നുണ്ട്‌. ഇത്‌ ഭാഗവതത്തില്‍ പറഞ്ഞിരിക്കു 
ന്നതാണ്‌. ഭഗവത്ഗീതയാകട്ടെ ഭക്തിയെ 
ആര്‍ത്ഥന്‍, ജിജ്ഞാസ, അയോര്‍ത്ഥജ്ഞാനി 
എന്നിങ്ങനെ നാലു തരക്കാരായും തിരിച്ചിട്ടുണ്ട്‌. 

പണ്ടുപണ്ടേ ഇങ്ങനെ ഭക്തന്മാരുടെ ഇട 
യില്‍ വേര്‍തിരിവുണ്ടെന്നു മനസിലായല്ലോ. ആ 
വേര്‍തിരിവിനെ ഉത്തമ ഭക്തര്‍, അധമ ഭക്തര്‍ 
എന്നിങ്ങനെ തിരിച്ചിരിക്കുന്നു. ഉത്തമക്കാര്‍ - 
സാത്വികരാണ്‌ അവര്‍ക്കൊന്നും വേണ്ട. അങ്ങോട്ട്‌ 
എല്ലാ നല്കുന്നവരാണ്‌. ഇവരെയാണ്‌ ഗീതക്കാ 
രന്‍ “ജ്ഞാനിയായ ഭക്തന്‍” എന്നു വിളിക്കുന്ന 
ത്‌. നാരദന്റെ ഭാഷയില്‍ അവര്‍ ഈശ്വരനോട്‌ 
പരപ്രേമം ഉള്ളവരാണ്‌. പരമമായ ഈശ്വരപ്രേ 
മവും പരമജ്ഞാനവും രണ്ടല്ല. അതുകൊണ്ടാണ്‌ 
ശ്രീ. ശങ്കരന്‍ ഭക്തി സ്വന്തം സ്വരൂപത്തെ നിരന്ത 
രമായി ഉള്‍ക്കൊളളലാണ്‌ എന്നും പ്രസ്താവിച്ച 
ത്‌. ഈ ഉത്തമ ഭക്തിയെയാണ്‌ ക്രിസ്തു തന്റെ 
ശിഷ്യന്മാരില്‍ ആഗ്രഹിച്ചത്‌. 

“ന ധനം ന ജനം ന സുന്ദരീം 

കവിതാം വാജഗദീശകാമയേ 

മമജനനി ജന്മനിശ്ചരേ 

ഭഗവത്‌ ഭക്തരഹൈതുകിത്യയി' 

താമസ ഭക്തിയേയും അധമ്മ ഭക്തിയേയും 
ഭക്തിയുടെ താഴ്ചയുടെ അകമായിട്ടും പ൬രാണി 
കര്‍ ചൂണ്ടിക്കാണിച്ചു. 

കുചേലന്റെ ഭക്തിയുടെ തീര്രത ഇവിടെയാ 
ണ്‌ നാം കാണുന്നത്‌. ദാരിദ്രം കൊണ്ടും ജീവിത 
ക്ലേശംകൊണ്ടും ഭഗവാന്റെ മുമ്പില്‍ ആര്‍ത്ഥനും, 
അര്‍ത്ഥകനുമായി യാചിച്ചുപോകുകയാണ്‌. 
എന്നിട്ടും ഭഗവാനേ കണ്ടുമുട്ടിയപ്പോള്‍ കുചേലന്‍ 
ഇതൊന്നും ഓര്‍ത്തില്ല. അതാണ്‌ പരമമായ ഭക്തി. 

“സ്വാതന്ത്ര്യം എന്നത്‌ ഒരു മാനസികാവസ്ഥ 
യാണ്‌. അത്‌ ഉള്ളില്‍ നിറയുന്ന ഒരു വെളിച്ചമാണ്‌. 


NH 
www.bethelpatrika.org 


൭കഭവമാതാവിന്റെ ജനനപ്പെരുന്നാളിനോടനുബ 
ന്ധിച്ച്‌ നോമ്പു ദിവസങ്ങളായി സെപ്റ്റബര്‍ 1-8 
വരെ ഭാരതത്തിലെ സഭാംഗങ്ങള്‍ ആചരിക്കുന്നു. 
ഓര്‍ത്ത ഡോക്സ്‌ സഭയെ സംബന്ധിച്ച്‌ ഇത്‌ 
കാനോനിക നോമ്പല്ല; ആയതിനാല്‍ 8 നോമ്പിന്‌ 
പ്രാധാന്യം കൊടുത്താചരിക്കാത്ത ഇടവകകളും 
സഭയിലുണ്ട്‌. ഭക്തരായ വിശ്വാസികള്‍ പൊതുവേ 
സ്ത്രീകള്‍, ഇതില്‍ കൂടുതല്‍ താല്പര്യം കാട്ടു 
ന്നതിനാൽ മിക്ക ഇടവകകളും 8 ദിവസവും പെരു 
ന്നാളുപോലെ ധ്യാന പ്രസംഗങ്ങളും നേര്‍ച്ച വിള 
മ്പും, മുന്നിന്‍മേല്‍ കുര്‍ബ്ബാനയും, ജാഗരണവും 
പ്രാര്‍ത്ഥനയും, നോമ്പും ഉപവാസവുമായി ആച 
രിച്ചു വരുന്നു. ആത്മീയ ഉണര്‍വ്വു പകരുന്ന 
്രവര്‍ത്തനങ്ങളായതിനാല്‍ സഭ അതിനെ 
പൊതുവേ നിരുത്സാപപ്പെടുത്തുന്നില്ല. സെപ്റ്റം 
ബര്‍ 14-ാം തീയതി യേശുക്രിസ്തുവിന്റെ ക്രൂ 
ഹേലനിരാജ്ഞി കണ്ടെടുത്തതിനെ ഓര്‍മ്മിക്കുന്ന 
ദിവസമാണ്‌. കുസ്തന്തിനോസ്‌ ചക്രവര്‍ത്തി 
ക്രിസ്തീയ മതത്തിന്‌ സ്വാതന്ത്ര്യം കൊടുക്കുന്ന 
തുവരെ (317 A.D) ക്രിസ്ത്യാനികളെ പലവിധ 
ത്തിലും പീഡിപ്പിച്ചിരുന്നു. സഭ സ്വാതന്ത്രൃയത്തി 
ലേക്ക്‌ വരുന്നത്‌ 4-ഠ൦ നൂറ്റാണ്ടിന്റെ പൂര്‍വ്വാര്‍ദ്ധ 
ത്തിലാണ്‌. പാശ്ചാതൃസഭയും കിഴക്കന്‍ സഭയും 
എന്ന വേര്‍തിരിവ്‌ പിന്നീടുണ്ടാവുകയും കുരിശു 
യുദ്ധത്തിന്റെ കാലയളവില്‍ പുറം ജാതികളെ 
എന്ന പോലെ കിഴക്കന്‍ സഭകളെ കത്തോലിക്ക 
സഭ ഉപദ്രവിക്കുക മാതമല്ല പള്ളികള്‍ പിടിച്ചെ 
ടുക്കുകയും വിശ്വാസികളെ ക്രുരമായി കൊല്ലു 
കയും ചെയ്തു. ഓര്‍ത്തഡോക്സ്‌ സഭ വീണ്ടും 
ബൈസാന്‍ഡിയന്‍ സഭകള്‍ എന്നും ഓറിയന്റല്‍ 
ഓര്‍ത്തഡോക്സ്‌ സഭകള്‍ എന്നും പിരിയുകയു 
ണ്ടായി. ഓറിയന്റല്‍ സഭകള്‍ ഇന്ത്യ, എത്യോപ്യ, 
സിറിയന്‍, കോപ്റ്റിക്‌ (ഈജിപ്റ്റ്‌), അര്‍മേന്യന്‍- 
ആദ്യത്തെ മുന്നു സാര്‍വ്വരതിക സുന്നഹദോസു 
കള്‍ അംഗീകരിക്കുമ്പോള്‍ ബൈസാന്‍ഡിയന്‍ 
സഭകള്‍ ഏഴ്‌ സാര്‍വ്വരതിക സുന്നഹദോസുകള്‍ 
അംഗീകരിക്കുന്നവരാണ്‌. 21-ാം നൂറ്റാണ്ടിലും സഭ 
കള്‍ തമ്മില്‍ വൈവിധ്യങ്ങളും വൈരുദ്ധ്യങ്ങളും 
നിലനിര്‍ത്തിക്കൊണ്ട്‌ രക്ഷകന്റെ രണ്ടാമത്തെ വര 
വിനായി കാത്തിരിക്കുന്നു. 
സെപ്റ്റംബര്‍ 14 നുശേഷം സഭാ കലണ്ട 

റിനുസരിച്ച്‌ സ്ലീബാകാലമാണ്‌. ആരാധനാ വര്‍ഷ 
ത്തിന്റെ അവസാനദിശയായിട്ടാണ്‌ ഇതിനെ 
കാണുന്നത്‌. സ്ലീബാ പെരുന്നാളിനുശേഷമുള്ള 
ഞായറാഴ്ചകളിലെ വായനഭാഗങ്ങളില്‍ അന്ത്യ 
നാളിന്നായി ഒരുങ്ങുന്നതിനേപ്പറ്റിയും, ഉണര്‍വ്വോ 
ടുകൂടെ ഇരിക്കുന്നതിനെപ്പറ്റിയും, അന്ത്യനാളിന്റെ 
ലക്ഷണങ്ങളേപ്പറ്റിയുമുള്ള തമ്പുരാന്റെ പഠിപ്പിക്ക 
ലാണ്‌ ചിന്താവിഷയം. 
വാങ്ങിപ്പിനുശേഷം മൂന്നാം ഞായര്‍ വി. 
മത്തായി 17:22-27 

യേശുവിന്റെ കഷ്ടാനുഭവം, മരണം, മൂന്നാം 


www.bethelpatrika.org 


ഞായര്‍ ധ്രനചിതകള്‍ 


വെരി. റവ. ഇലവുക്കാട്ട്‌ ഗീവര്‍ഗ്ഗീസ്‌ റമ്പാന്‍ 





ള്ള പ്രവചനം. 

ദേവാലയകരം വാങ്ങുന്നവരുടെ ചോദ്യ 
ത്തിന്‌ മറുപടി ദൈവരാജ്യത്തിന്റെ മക്കള്‍ കരം 
കൊടുക്കുന്നതില്‍ നിന്നും വിമുക്തരാണല്ലോ 
എന്നാണ്‌ (ദേവാലയകരം സ്വീകരിക്കുന്നതില്‍ 
നിന്നും മഹാപുരോഹിതനേയും മറ്റു പുരോഹിത 
ശ്രേണിയിലുള്ളവരേയും അതില്‍ നിന്നും 
വിടര്‍ത്തിയിരുന്നു) യേശുവും ശിഷ്യന്മാരും ദൈവ 
രാജ്യത്തിന്റെ മഹാപുരോഹിതനും പുരോഹിത 
ന്മാരുമാണല്ല്ലോ. (എബ്രാ 4:14, 1 പത്രോ 2:5,9) ഈ 
പരമാര്‍ത്ഥം വ്യക്തമാക്കിക്കൊണ്ട്‌ മക്കള്‍ കരം 
കൊടുക്കേണ്ടതില്ലല്ലോ അവര്‍ സ്വതന്ത്രരാണല്ലോ 
എന്ന്‌ പത്രോസിനോട്‌ തമ്പുരാന്‍ ഓര്‍മ്മിപ്പിക്കു 
ന്നു. “എങ്കിലും” അവരുടെ ചോദ്യത്തിന്‌ ഒരു 
പ്രശ്നം സൃഷ്ടിക്കാതെ യേശു പത്രോസിനോട്‌ 
( യേശുവിനുമാത്രമല്ല, ശിഷ്യനായ പത്രോസിനു 
കൂടെ) കരം കൊടുക്കുന്നതിനുള്ള ഉപാധി അരുള്‍ 
ചെയ്തു. പത്രോസ്‌ അതിന്‍പ്രകാരം കടലില്‍ 
പോയി മത്സ്യത്തെപിടിക്കുകയും ദ്രഹ്മപ്പണം 
അതിന്റെ വായില്‍ കാണുകയും യേശുവിനും 
തനിക്കുമായി കരം കൊടുത്തിട്ട്‌ കടമനിറവേറ്റി. 


21 


ബലബല്‍പ്ത്രിക 


അതുമൂലം ആവശ്യമില്ലാത്ത വിമര്‍ശനങ്ങളില്‍ 

നിന്നും വിട്ടു നില്ക്കാന്‍ സാധിച്ചു. കൂടാതെ 

സാധാരണക്കാരോടൊപ്പം അവരുടെ സ്ഥാനം ഉറ 
പ്പിക്കാനും സാധിച്ചു. 

ക്രിസ്ത്യാനികള്‍ സാമൂഹിക നിയമങ്ങള്‍ 
പാലിക്കേണ്ടിവരും സാധാരണക്കാരോടൊപ്പം 
നില്ക്കേണ്ടവരുമെന്നാണ്‌ യേശു ഈ വേദഭാ 
ഗത്തിലൂടെ അറിയിക്കുന്നത്‌. 

$ മത്സൃത്തിന്‌ യേശുവിന്റെ ജീവിതവുമായി 
അഭേദ്യബന്ധമുള്ളതായി വചനത്തില്‍ 
കാണുന്നു. ആദിമ ക്രിസ്ത്യാനികള്‍ മത്സ്യ 
ത്തിന്റ ചിത്രം വരച്ചു കാണിച്ചാണ്‌ അവരുടെ 
അന്യോന്യമുള്ള വിശ്വാസബന്ധത്തെ അറിയി 
ച്ചിരുന്നത്‌. മത്സ്യത്തിന്‌ ഗ്രീക്കില്‍ ഇക്ത്തുസ്‌ 
(1 XAYS) എന്നാണ്‌ പറയുക ഈ പദത്തിന്റെ 
പൊരുള്‍ “യേശു ക്രിസ്തു ദൈവപുത്രന്‍, 
രക്ഷകന്‍” എന്നാണ്‌. 

* പ്രായപൂര്‍ത്തിയായ എല്ലാ യഹുദപുരുഷ 
ന്മാരും ദേവാലയത്തിന്‌ വര്‍ഷന്തോറും കരം 
കൊടുക്കേണ്ടത്‌ അനിവാര്യമാണ്‌. (പുറം 30:13) 
2 ദിനം 24:9, നെഹ 10;32) 2 ദ്രഹ്മപ്പണം എന്നത്‌ 
യഹുദനാണയ്രപകാരം അരശേക്കലിന്‌ തുല്യ 
മാണ്‌. അന്നത്തെ കണക്കനുസരിച്ച്‌ ഏക 
ദേശം ഒരു ദിവസത്തെ കൂലിക്കു തുല്യമാണീ 
തുക. ദേവാലയത്തിന്റെ ദൈനംദിന ചെലവു 
കള്‍ക്കും മറ്റുമായി ഇത്‌ ഉപയോഗിച്ചിരിക്കുന്നു. 

** യേശുവിന്റെ ജീവിതത്തില്‍ നിയമങ്ങള്‍ പാലി 
ക്കുന്നതിനേപ്പറ്റിയും അധികാര കസേരയിലിരി 
ക്കുന്നവരെ (മോശയുടെ പീഠത്തില്‍) ആദരിക്കു 
ന്നതിനേപ്പറ്റിയുമുള്ള പരാമര്‍ശങ്ങള്‍ കാണാം. 
ഒരു ദൈവ ഭക്തന്‍ സാമൂഹ്യനിയമങ്ങളും ദേവാ 
ലയ നിയമ ങ്ങളും, രാജ്യത്തിന്റെ നിയമ 
ങ്ങളും വിഘ്നമില്ലാതെ പാലിക്കണം എന്ന്‌ ഈ 
ദൃഷ്ടാന്തം വ്യക്തമാക്കുന്നു. 

വാങ്ങിപ്പിനുശേഷം നാലാം ഞായര്‍, 

വി. മത്തായി 5:38-48 

വായന ആരംഭിക്കുന്നത്‌ പഴയ നിയമത്തിലെ 
കുറ്റകരമായ നിയമപരാമര്‍ശത്തോടുകൂടെയാണ്‌ 

(Criminal Law) കണ്ണിനു പകരം കണ്ണ്‌, പല്ലിന്‌ 

പകരം പല്ല്‌ ജീവനു പകരം ജീവന്‍ ........ 

൦ യേശു തമ്പുരാന്‍ പുതിയ നിയമം അവരെ പഠി 
പ്പിക്കുന്നു. വികാരപരമായി ചിന്തിച്ചു ദുഷ്ടത 
്രവര്‍ത്തിക്കയല്ല ദൈവമക്കളുടെ ലക്ഷ്യം, 
പിന്നെയോ സ്നേഹത്തില്‍ നിറഞ്ഞ്‌ നന്മ 
പ്രവര്‍ത്തിക്കുകയാണ്‌ ഉത്തമം (1 യോഹ 4: 
7-21). ദുഷ്ടത പ്രവര്‍ത്തിക്കുന്നവരെ നിന്ദി 
ക്കുക എന്നുള്ള സൂചന ഇവിടെയുണ്ട്‌. നന്മ 
ചെയ്യുന്നതിലൂടെയും നല്ല സമീപനത്തിലൂ 
ടെയും മാത്രമേ ദുഷ്ടന്റെ ദുഷ്ടതയെ നന്മ 
യുടെ പാതയിലേക്ക്‌ പരിവര്‍ത്തനപ്പെടുത്തു 
വാന്‍ സാധിക്കും. 


22 


ആഗസ്റ്‌ 2011 
യേശു പഠിപ്പിക്കുന്ന പുതു നിയമങ്ങള്‍ : 
1. ശത്രുവിനോടു പ്രതികാരം ചെയ്യരുത്‌.; 

2. ഒരു ചെകിട്ടത്ത്‌ അടിക്കുന്നവനന്‍ മറ്റു വശം 
കൂടി കാട്ടി കൊടുക്കണം; 

3. വ്യവഹരിച്ച്‌ വസ്ത്രം എടുക്കുന്നവന്‍ പുതപ്പും 
കൂടെ കൊടുത്തേക്കണം; 

4. ഒരു നാഴിക നടക്കാന്‍ നിര്‍ബന്ധിക്കുന്നവനോ 
ടൊപ്പം രണ്ടു നാഴിക പോകേണം; 

5. നിന്നോടു യാചിക്കുന്നവന്‌ കൊടുക്കണം; 
വായ്പ വാങ്ങുവാന്‍ ഇച്ഛിക്കുന്നവനില്‍ 
നിന്നും ഒഴിഞ്ഞുമാറരുത്‌; 

6. കൂട്ടുകാരനെ സ്നേഹിക്കുകയും ശ്രതുവിനെ 
പകയ്ക്കുകയും ചെയ്യുക എന്ന നിലവിലുളള 
നിയമത്തിന്‌ യേശു തമ്പുരാന്‍ പുതിയ മാന 
ങ്ങള്‍ കല്പിക്കുന്നു; 

7. ശ്രതുവിനെ സ്നേഹിപ്പാനും, ഉപദ്രവിക്കുന്ന 
വര്‍ക്കു വേണ്ടി പ്രാര്‍ത്ഥിപ്പാനും കഴിയുന്ന 
തുമൂലം നിങ്ങള്‍ സ്വര്‍ഗ്ഗസ്ഥനായ പിതാവിന്റെ 
മക്കളായിത്തീരും എന്ന്‌ തമ്പുരാന്‍ കല്പിച്ചു; 

8. ദൈവം നല്ലവരുടേയും ദുഷ്ടന്മാരുടെയും 
ദൈവമാണ്‌. മഴയും, സൂര്യപ്രകാശവും നല്ല 
വര്‍ക്കും ദുഷ്ട ന്മാര്‍ക്കും തമ്പുരാന്‍ ഒരു 
പോലെ നല്‍കുന്നു. സ്നേഹത്തിലൂടെ ശത്രു 
വിനെ മിത്രമാക്കാന്‍ കഴിയണം; 

9. ദൈവത്തെപ്പോലെ ദൈവമക്കളും ജീവിത 
ത്തില്‍ ആദര്‍ശമുള്ളവരും സല്‍ഗുണപൂര്‍ണ്ണ 
രുമായിത്തീരണം; 

10. സല്‍ഗുണ പൂര്‍ണ്ണരാവുകയും സ്നേഹവര്‍ത്തി 
കളാവുകയും ചെയ്യുവാന്‍ യഥാര്‍ത്ഥമായ 
പ്രാര്‍ത്ഥനാ ജീവിതം ആവശ്യമാണ്‌ (ഇ 
യ്യോബ്‌ 42: 8-10) 

1. ക്രിസ്ത്യാനിയുടെ ലക്ഷ്യം ദൈവത്തെപ്പോലെ 
പൂര്‍ണ്ണതയിലേക്ക്‌ പരിണമിക്കുക എന്നതാണ്‌ 
(എഫേ 4:13) യേശുവിന്റെ സ്നേഹത്തേയും 
കരുണയേയും 1 ലൂക്കോ 6:360 ഉള്‍ക്കൊള്ളു 
മ്പോള്‍ നാം അവന്റെ തേജസ്ക്കരണത്തില്‍ 
പങ്കാളികളാകുന്നു. 

സ്ലീബാ പെരുന്നാളിനുശേഷം ഒന്നാം ഞായര്‍ 

വി. ലൂക്കോ 13: 28-35 

ലൂക്കോ 13:5-27 ഭാഗങ്ങളില്‍ യെറുശലേ 
മിന്റെ പതനത്തിനു മുമ്പ്‌ നടക്കാന്‍ പോകുന്ന 
സംഭവങ്ങളെപ്പറ്റി പ്രതിപാദിക്കുന്നു. 

സാധാരണയുള്ള കാലങ്ങളെ വിവേചിച്ചറി 
യാന്‍ കഴിയുമെങ്കിലും അന്ത്യനാളുകളെപ്പറ്റിയുള്ള 
ലക്ഷണങ്ങള്‍ അറിയാന്‍ തന്റെ സഹോദരങ്ങ 
ളായ യഹൂദ ജനതയ്ക്ക്‌ സാധിക്കുന്നില്ല എന്ന 
തില്‍ യേശു പരിതപിക്കുന്നു.അന്ത്യനാളുകള്‍ 
വാതിക്കല്‍ എത്തിയിരിക്കുന്നുയെന്ന്‌ അവരെ 
യേശു ഓര്‍മ്മിപ്പിക്കുന്നു. 

1. ഇതൊക്കെയും സംഭവിക്കുവോളം ഈ തല 
മുറ ഒഴിഞ്ഞു പോകുകയില്ല. 


www.bethelpatrika.org 


ബല്‍ പത്രിക 


2. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും; 
എന്നാല്‍ ദൈവ വചനം മാറ്റമില്ലാതെ ശ്വാശ 
തമായി നില നില്ക്കുന്നു. 

3. ആനാളും നാഴികയും പിതാവാം ദൈവമല്ലാ 
തെ, ദൈവപുര്രനോ ദൂതന്മാരോ പോലും 
അറിയുന്നില്ല. 

4. ആ കാലം എപ്പോഴെന്നറിയായ്കകൊണ്ട്‌ 
(൫) സൂക്ഷിച്ചുകൊള്ളണം 
(൪) ഉണര്‍ന്നു പ്രാര്‍ത്ഥിച്ചുകൊണ്ടിരിക്കണം 
(൭) യജമാനന്റെ അസാന്നിദ്ധ്യത്തില്‍ ഉത്സാ 
ഹത്തോടെ അദ്ധവാനിക്കുകയും നോക്കി 
പ്പാര്‍ക്കുകയും ചെയ്യണം 
(൭) ഉണര്‍ന്നിരുന്ന അദ്ധ്വാനിക്കുന്ന കാര്യവി 
ചാരകനെ യജമാനന്‍ കൈക്കൊള്ളും 
(6) ഉണര്‍ന്നിരിക്കുന്ന കാവല്‍ക്കാരനെ 
പ്പൊലെ അദ്ധ്വാനശീലരും ജാഗ്രത പാലിക്കു 
ന്നവരും ആയിരിക്കണം. 

() ഉദാസീനതയും അലസതയും ദൈവം 
വെറുക്കുന്നു. 

(9) എപ്പോഴും ഉണര്‍വ്വോടുകൂടി ദൈവ വേല 
യില്‍ വ്യാപൃതരായി താലന്തു വര്‍ദ്ധിപ്പിക്കു 
ന്നവരായിരിക്കണം യഥാര്‍ത്ഥ ഭക്തന്മാര്‍. 

1. യേശു സ്വയം കഷ്ടതയേല്ക്കാനായി തന്നേ 
തന്നെ ഭരമേല്പിക്കുന്നു. 

2. തുടര്‍ച്ചയായി യേശുവിനെ യഹുദസമൂഹം 
തന്നെ എതിര്‍ക്കുന്നു 
തമ്പുരാന്റെ സ്നേഹം പ്രകടിപ്പിക്കുന്നു. 

3. യേശുവിന്റെ വചന്പ്രഖ്യാപനം ഏതു പ്രകാരം 
തന്നെ, ഈശാനയ്ക്ക്‌ യറുശലേമിലേക്കുള്ള 
എഴുന്നെള്ളുത്തില്‍ ജനങ്ങള്‍ പ്രതികരിക്കും 
എന്നുള്ളതിനെ വെളിവാക്കുന്നു. 

4. /.34 ദൈവത്തിന്റെ കൃപയും ഇഷ്ടവും നിര 
സിക്കുന്നതിനുള്ള മാനുഷികേച്ഛയുടെ സ്വാത 
ന്ത്രത്തെ സാക്ഷീകരിക്കുന്നതാണ്‌ കര്‍ത്താ 
വിന്റെ കണ്ണുനീരും സങ്കടവും. 

5. Y..31-33 പരീശന്മാരുടെ ഭീഷണിക്കു വഴ 
ങ്ങാതെ യേശു പ്രവര്‍ത്തിക്കുന്നു. തന്റെ 
പ്രവര്‍ത്തനത്തെ തടസ്സപ്പെടുത്തുവാന്‍ ലോക 
ത്തിലുള്ള ഒരു ശക്തിക്കും അധികാരത്തിനും 
സാദ്ധ്യമല്ലായെന്ന്‌ വെളിപ്പെടുത്തുന്നു. 

6. 735 ദൈവനാമത്തില്‍ വരുന്നവനാണ്‌ വാഴ്ത്ത 
പ്പെട്ട ഭാഗ്യവാന്‍ എന്ന്‌ സാക്ഷിക്കുന്നു. 

സ്ലീബാ പെരുന്നാളിനുശേഷം രണ്ടാം ഞായര്‍: 

വായന വി. മത്തായി 16:512 

16:1-4 പരീശന്മാരും സദുക്യരും യേശുവി 
നോട്‌ ഒരു അടയാളം ചോദിക്കുന്നു. ഇത്‌ പരി 
ഹാസ ചോദ്യമായി യേശു കാണുന്നു. 
യോനയുടെ അടയാളമല്ലാതെ മറ്റൊരു അടയാളം 
ഇല്ലായെന്ന്‌ ഓര്‍മ്മിപ്പിക്കുന്നു. യോനയുടെ മൂന്നു 
പകലും രാവും മത്സ്യത്തിന്റെ വയറ്റില്‍ കിടന്ന 
തുപോലെ മനുഷ്യപുത്രനും മൂന്നു രാവും പകലും 


www.bethelpatrika.org 


ആഗസ്റ്‌ 2011 
ഭൂമിയുടെ അധോഭാഗത്തു കഴിയുകയും മൂന്നാം 
നാള്‍ ഉയിര്‍ത്തെഴുന്നേല്‍ക്കുകയും ചെയ്യും. യേശു 
തമ്പുരാന്റെ മരണത്തേയും പുനരുദ്ധാരണത്തേ 
യുമാണ്‌ ഇത്‌ വെളിവാക്കുന്നത്‌. 

ഹേരോദാവിന്റെ പുളിമാവും പരീശന്മാരു 
ടേയും സദുകൃരുടേയും പുളിമാവും തമ്മില്‍ 
വ്യത്യാസമില്ല രണ്ടും തുല്യമാണ്‌. മതേതരത്വത്തി 
ന്റേയും ലാകികതയുടെയും അവസ്ഥയാണിവിടെ 
കാണിക്കുന്നത്‌. 

ദുഷ്ടത അല്ലെങ്കില്‍ ജീര്‍ണ്ണതയുടെ പ്രതി 
രൂപമായിട്ടാണ്‌ യേശു പരീശന്മാരുടേയും സദൂ 
കൃരുടേയും ഉപദേശത്തേയും ജീവിതത്തെയും 
ദര്‍ശിക്കുന്നത്‌ 

ദൈവവചനത്തിന്റെ മാഹാത്മ്യവും, കല്പ 
നകളുടെ നീതി പൂര്‍വ്വമായ നിറവേറ്റലും തള്ളി 
ക്കളഞ്ഞ്‌ യുക്തിയും സൂത്രവും ഉപയോഗിച്ച്‌ 
ലോകപരമായി ധനവാന്മാരായി ആര്‍ഭാടത്തില്‍ 
അവര്‍ ആകൃഷ്ടരായിത്തീര്‍ന്നു. അതിനെയാണ്‌ 
യേശു വിമര്‍ശിക്കുന്നത്‌. 

അവരുടെ ഉപദേശത്തെ കര്‍ത്താവ്‌ ദ്രഹ്മപ 
ണത്തിന്റേയും ദ്രവ്യത്തിന്റേയും പുളിമാവായി 
കാണുന്നു; അപ്രകാരം വ്യാഖ്യാനിക്കുന്നു. 

അവരുടെ പുളിമാവായ ഉപദേശത്താല്‍ ഒരു 
ചെറിയ അംശത്തിനുപോലും തെറ്റായ കാര്യ 
ങ്ങളെ വിശ്വസിക്കുവാന്‍ ഒരു വലിയ കൂട്ടത്തെ 
പ്രേരിപ്പിക്കുവാനും സ്വാധീനിക്കുവാനുമുള്ള അവ 
രുടെ കഴിവ്‌ ശ്രദ്ധേയമാണ്‌. ഉദാ: യേശുവിനെ നിര 
സ്ക്കരിക്കുകയും ബറബ്ബാസിനെ വിടുവിക്കു 
കയും ചെയ്യുന്ന സംഭവം. 

ആയതിനാല്‍ ഇന്ന്‌ മാനുഷികആശയങ്ങള്‍, 
വേദപുസ്തക വിരുദ്ധ പാരമ്പര്യങ്ങള്‍ മതേതരത്വ 
മാനവ സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ 
കാഴ്ചപ്പാടുകള്‍ എന്നിവ സ്വീകരിക്കുന്നതിനെ 
തിരെ ക്രിസ്തുവിന്റെ ഭക്തര്‍ എപ്പോഴും കരുതോ 
ലോടിരിക്കേണ്ടതാണ്‌. 

അന്ത്യനാളുകള്‍ അടയാളവും അത്ഭുതവും 
അന്വേഷിക്കുന്ന സംസ്ക്കാരമാണ്‌. അതിനുപരി 
യായി ദൈവ ഭക്തര്‍ സത്യവും, നീതിയും, 
യഥാര്‍ത്ഥ ആത്മീയതയും മനസ്സിലാക്കാന്‍ കഴി 
യണം. അത്ഭുതങ്ങള്‍ കാണുന്നതിലും കാണിക്കു 
ന്നതിലുപരി സത്യത്തേയും സത്യത്തിന്റെ 
സാക്ഷികളായിരിക്കുന്നവരെയും അറിയുവാനും 
അവരുടെ പഠിപ്പിക്കലുകളും ജീവിതവും അനു 
കരിക്കാന്‍ വിനയപ്പെട്ടു വിധേയപ്പെടുന്നതാണ്‌ 
ഉത്തമമെന്ന്‌ തമ്പുരാന്‍ പഠിപ്പിക്കുകയാണിവിടെ. 
ദൈവത്തെ അറിയുക; അവന്റെ അഭിഷിക്തനെ 
അംഗീകരിക്കുക; അവന്റെ വഴികളെ ആരാഞ്ഞ 
റിയുക അവന്റെ ഇഷ്ടം ചെയ്തു നല്ല സാക്ഷിക 
ളായി ജീവിക്കുന്നതാണ്‌ യഥാര്‍ത്ഥ ദൈവ വിശ്വാ 
സവും ജീവിതവും. 


Bl 
23 


അച്ചനും മേരിക്കുട്ടിയും 


കര്‍ത്താവെ 
സഹാദരങ്ങ 


ഫാ. സി.ഡി. തോമസ്‌ വടകോട്‌ 


സന്ദര്‍ഭം: മേരിക്കുട്ടിയുടെ ഭവനത്തിലേക്ക്‌ അച്ചന്‍ കടന്നു 
വരുന്നു. 

മേരിക്കുട്ടി : അച്ചന്‍ എന്താ ഈ വഴിയൊക്കെ. സ്തോത്രം 

അച്ചന്‍ :എന്റെ ഇടവകയിലെ ഒരു രോഗിയെ കാണാന്‍ 

പോയതാ. അഷോള്‍ ഇവിടെയും ഒന്നു കയറാമെ 

ന്നുവച്ചു. 

അതിനെന്താ; കയറിവന്നാട്ടെ, ഞാനും അങ്ങോ 

ട്ടൊന്നു വരാനിരിക്കയായിരുന്നു. (അച്ചന്‍ ഭവന 

ത്തില്‍ പ്രവേശിക്കുന്നു. സ്വീകരണ മുറിയിലിരി 

ക്കുന്ന പാസ്റ്ററെ കാണുന്നു) 

അച്ചന്‍ :പാസ്റ്റര്‍ ഇവിടെയുണ്ടായിരുന്നോ? മിക്കഷോഴും 
ഇവിടെതന്നാണല്ലോ? 

പാസ്റ്റര്‍ :അങ്ങനെയൊന്നുമില്ലച്ചോ. ഞാനും മേരികുട്ടിയും 
അച്ചനെ കാണാന്‍ അങ്ങോട്ടു വരുന്ന കാര്യം പറ 
യുകയായിരുന്നു. അഷോഴാണ്‌ തേടിയ വള്ളി 
കാലില്‍ചുറ്റിയത്‌. 

അച്ചന്‍ അതെന്തായാലും നന്നായി 

മേരി :ട്രെയിന്‍ യാത്രയില്‍ നടന്ന സംഭാഷണത്രെക്റ്റി 
പാസ്റ്റര്‍ എന്നോട്‌ പറഞ്ഞുകൊണിരിക്കുകയായിരു 
ന്നു. 

അച്ചന്‍ രണ്ടുപേരെയും ഒരുമിച്ച്‌ കണ്ടതും നല്ലത്‌. അന്നു 
പറഞ്ഞതിന്റെ ബാക്കി പറയാമല്ലോ? 

മേരി :അതേച്ചോ; എനിക്കും കേള്‍ക്കണമെന്നുണ്്‌ 

അച്ചന്‍ :കര്‍ത്താവിന്റെ സഹോദരങ്ങള്‍ എന്ന പ്രയോഗത്തെ 
ക്കുറിച്ചല്ലേ പാസ്റ്റര്‍ പറയാമെന്നു പറഞ്ഞത്‌. 

പാസ്റ്റര്‍ :അതേ. അതുതന്നെ. 'കര്‍ത്താവിന്റെ സഹോദര 
ങ്ങള്‍' എന്ന്‌ വേദത്തില്‍ പറയുന്നുണ്ടല്ലോ. അതിന്റെ 
അര്‍ത്ഥം. 

അച്ചന്‍ :അത്‌ കാര്യങ്ങള്‍ ശരിയായി മനസ്സിലാക്കാത്തതുകൊ 
ണ്ടാണ്‌ 

പാസ്റ്റര്‍ :(കക്ഷത്തിരുന്ന വേദപുസ്തകമെടുത്ത്‌ മത്താ 13 : 
55 വായിക്കുന്നു.) “ ഇവന്‍ തച്ചന്റെ മകന്‍ 
അല്ലയോ ... ഇവന്റെ അമ്മ മറിയ എന്നവളല്ലയ്യോ? 
ഇവന്റെ സഹോദരന്മാര്‍ യാക്കോബ്‌, യോസെ, 
ശീമോന്‍, യൂദാ എന്നിവര്‍ അല്ലയോ. ഇവന്റെ 
സഹോദരികളും എല്ലാം നമ്മോടുകുടെയില്ലയോ?” 
ഇതുതന്നെ വി. മര്‍: 6 : 3 ലും ഉണ്ടല്ലോ. 


മേരി 


അച്ചന്‍: "മറിയം കന്യകയായിരുന്നുവെന്നല്ലേ വേദപുസ്കം 
പഠിഷിക്കുന്നത്‌.. “കന്യക ഗര്‍ഭിണിയായി ഒരു 
മകനെ പ്രസവിക്കും.” എന്ന്‌ യെശ 7 : 14 പറയു 
ന്നുണ്ടല്ലോ. 
പാസ്റ്റര്‍ : അത്‌ ഞങ്ങളും അംഗീകരിക്കുന്നു. യേശു പിറ 
ക്കുന്നതുവരെയാണ്‌ മറിയ കന്യകയായിരുന്നത്‌. 
പിന്നെയുണ്ടായതല്ലേ സഹോദരങ്ങള്‍ 
അച്ചന്‍ :അതിന്‌ മറിയാമില്‍ നിന്ന്‌ ജനിച്ച മക്കള്‍ എന്നര്‍ത്ഥ 
മില്ല. സഹോദരങ്ങള്‍ എന്നത്‌ വ്യാപകമായ അര്‍ത്ഥ 
ത്തില്‍ മാത്യസഹോദരപുത്രന്മാരേയും പുത്രിക 
ളേയും കുറിക്കുവാന്‍ ഉപയോഗിച്ചിട്ടുള്ളതാണ്‌. 
അരമായ ഭാഷയില്‍ സഹോദരന്‍, കസിന്‍ എന്നിവ 
ര്‍ക്ക്‌ പ്രത്യേക വാക്കുകള്‍ ഇല്ലാത്തതുകൊണ്ടാണ്‌ 
യേശുവിന്റെ അഷന്റെ സഹോദരങ്ങളുടേയും അമ്മ 
യുടെ സഹോദരങ്ങളുടേയും മക്കളെ സഹോദര 
ങ്ങളായി കണക്കാക്കുന്നത്‌. ലോകത്ത്‌ പല ഭാഷക 
ളിലും ഇന്നും അതാണ്‌ സ്ഥിതി. 
:ഗ്രീക്കുഭാഷയിലല്ലേ അച്ചോ പുതിയ നിയമം എഴു 
തഷെട്ടത്‌? 
അച്ചന്‍ :അതൊക്കെ മേരിക്കുട്ടിക്കറിയാം. അല്ലേ? ഗ്രീക്കു 
ഭാഷയില്‍ 'അദെല്‍ പോസ്‌" എന്ന പദമാണ്‌ സഹോ 
ദരങ്ങള്‍ക്ക്‌ ബൈബിളില്‍ ഉപയോഗിച്ചിരിക്കുന്നത്‌. 
അതിന്‌ വിശാലമായ അര്‍ത്ഥത്തില്‍ ഒരേ ഗോത്രത്തി 
ലെ, കുലത്തിലെ അംഗങ്ങള്‍, സ്വന്തബന്ധത്തിലെ 
സഹോദരങ്ങള്‍ എന്നെല്ലാം സൂചനയുണ്ട്‌. 
:“അഘോള്‍ പിന്നെ കര്‍ത്യസഹോദരങ്ങള്‍ എന്ന്‌ 
സുവിശേഷങ്ങളില്‍ പറയുന്ന യാക്കോബ്‌, യോസെ, 
യൂദാ, ശീമെയോന്‍ ആദിയായവര്‍ ആരാണ്‌?” 
പാസ്റ്റര്‍ :അത്‌ പ്രസക്തമായ ചോദ്യം തന്നെ 
അച്ചന്‍: “അവരെ കന്യകളറിയാം പ്രസവിച്ചതല്ല. അവരുടെ 
അമ്മമാര്‍ ആരെന്നു മനസ്സിലാക്കുമ്പോള്‍ അത്‌ 
വ്യക്തമാകും”. 
മേരി :അതെങ്ങനെ കണ്ടുപിടിക്കും? 
അച്ചന്‍ :കുരിശിന്റെ ചുവട്ടില്‍ നില്‍ക്കുന്നവരെക്കുറിച്ച്‌ 
യോഹന്നാനും ഉതര സുവിശേഷകരും നല്‍കുന്ന 
വിവരണത്തില്‍ നിന്ന്‌ അത്‌ ആര്‍ക്കും മനസ്സിലാ 
ക്കാം. വായി ക്കാമോ? 


www.bethelpatrika.org 


മേരി 


മേരി 


ബണബല്‍പപ്ത്രിക 


മേരി :(യോഹ 19 : 25 എടുത്ത്‌ വായിക്കുന്നു). “യേശു 

വിന്റെ ക്രുരിനരികെ അവന്റെ അമ്മയും അമ്മ 

യുടെ സഹോദരിയും ക്ലയോഷാവിന്റെ ഭാര്യ മറി 

യയും മഗ്ദലക്കാരത്തി മറിയയും നിന്നിരുന്നു. 

പാസ്റ്റര്‍ :(മര്‍ 15:40 എടുത്ത്‌ വായിക്കുന്നു) “സ്ത്രീകളും 
ദൂരത്തു നിന്ന്‌ നോക്കിക്കൊണ്ടിരുന്നു. അവരില്‍ 
മഗ്ദലക്കാരത്തി മറിയയും ചെറിയ യാക്കോബി 
ന്റെയും യോസെയുടെയും അമ്മയായ മറിയയും 
ശലോമയും ഉണ്ടായിരുന്നു 

അച്ചന്‍ :മര്‍ 16 : 1 കുടി വായിക്കു (പാസ്റ്റര്‍ വായിക്കുന്നു). 

പാസ്റ്റര്‍ “ശബത്ത്‌ കഴിഞ്ഞശേഷം മഗ്ദലക്കാരത്തി മറിയയും 
യാക്കോബിന്റെ അമ്മ മറിയയും ശലോമയും ചെന്ന്‌. 

അച്ചന്‍ :ഇവിടെയെല്ലാം പറയുന്ന യാക്കോബിന്റെയും 

യോസെയുടെയും അമ്മ കര്‍തൃമാതാവല്ല എന്നു 

വ്യക്തമല്ലേ? 

:അതേ കര്‍ത്യമാതാവിനെക്കുറിച്ച്‌ പറയുന്നിട 

ത്തെല്ലാം യേശുവിന്റെ അമ്മ എന്നെടുത്തു പറയു 

ന്നുണ്ട്‌. 

അച്ചന്‍ ഇനി മത്താ 27:56 കൂടി നോക്കാം (വായിക്കുന്നു) 
“അവരില്‍ മഗ്ദലക്കാരത്തി മറിയയും യാക്കോ 
ബിന്റെയും യോസെയുടെയും അമ്മയായ മറിയയും 
സെബദി പുത്രന്മാരുടെ (യാക്കോബ്‌, യോഹന്നാന്‍) 
അമ്മയും ഉണായിരുന്നു. 

പാസ്റ്റര്‍ :സെബദിപുത്രന്മാര്‍ യാക്കോബും യോഹന്നാനുമാ 

ണല്ലോ. 

:രണ്ട്‌ യാക്കോബുമാരുള്ളതുകൊണ്ടാണല്ലോ ചിലയി 

ടത്ത്‌ ചെറിയ യാക്കോബെന്ന്‌ എടുത്തു പറയുന്ന 

ത്‌. 

അച്ചന്‍ :അതേ വി. ലുക്കോ 23 : 49 ല്‍ ഗലീലയില്‍ നിന്ന്‌ 
അവനെ അനുഗമിച്ച സ്ത്രീകള്‍എന്നേ പറയുന്നു 
ള്ളു. മര്‍ 3 : 18 ല്‍ അല്‍ഫായിയുടെ മകനായ 
യാക്കോബിനെ പരാമര്‍ശിക്കുന്നുണ്ട്‌. 
അഷോ?: 13 ലും ഉണ്ട്‌. 
(മേരിക്കുട്ടിയും പാസ്റ്ററും ഈ വേദഭാഗങ്ങള്‍ വായി 
ക്കുന്നു. 

അച്ചന്‍ :ഇവിടെ ബൈബിള്‍ ഡിക്ഷനറിയുണ്ടോ? 

മേരി :ഉങ്ങച്ചോ. എടുക്കാം സ്തോത്രം 

അച്ചന്‍ :പാസ്റത്റര്‍്‌ അതില്‍ അല്‍ഫായിയുടേയും ക്ലയോഫാവി 
ന്റെയും കാര്യങ്ങള്‍ ഒന്നു നോക്കിയേ 

പാസ്റ്റര്‍ :അല്‍ഫായിയും ക്ലയാഫാവും രണ്ടും ഒരാളാണെന്ന്‌ 
ഇതില്‍ കൊടുത്തിട്ടുണ്ട്‌. 

അച്ചന്‍ :അഘോള്‍ യോഹ 19:24 ലെ ക്ലയോഷാ (അല്‍ഫാ 
യി)യുടെ ഭാര്യ മറിയാമിന്റെ മക്കളാണ്‌ മത്താ 27 : 
56 ല്‍ പറയുന്ന യോസെയും ചെറിയ 
യാക്കോബുമെന്ന്‌ വ്യക്തമല്ലേ? 

മേരി :അങ്ങനെ ഉഹിക്കാന്‍ പറ്റും. 

അച്ചന്‍ :യുദാഭ്ശീഹായുടെ ലേഖനം ആരംഭിക്കുന്നത്‌ യേശു 
ക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോ 
ദരനുമായ യൂദാ എന്ന്‌ സ്വയം പരിചയഷെടുത്തി 
ക്കൊണ്ടാണ്‌. അഷോള്‍ യാക്കോബും യോസെയും 


മേരി 


മേരി 


www.bethelpatrika.org 


ആഗസ്റ്‌ 2011 


യുദായും ക്ലയോഷാ- മറിയാം ദമ്പതികളുടെ മക്ക 
ളാണെന്ന്‌ അനുമാനിക്കാന്‍ പ്രയാസമില്ല. ലുക്കോ 
6:16 ലും യാക്കോബിന്റെ സഹോദരന്‍ യുദാ എന്നു 
ണ്ട്‌. 

മേരി :'അഘോള്‍ പിന്നെ ശെയോനോ”? 

അച്ചന്‍ :ശെമയോന്‍ എന്നു പേരുള്ള ഒരു അഷോസ്തലന്‍ 

പത്രോസാണ്‌. അദ്ദേഹം യോനായുടെ പുത്രനാണ്‌. 

(ബര്‍- യോനാശിമോൻ) മറ്റൊരാള്‍ കനാന്‍കാരനായ 

ശിമെയോനാണ്‌ (മര്‍ 3 : 18) ഇദ്ദേഹവും യേശുവിന്റെ 

അമ്മയായ മറിയത്തിന്റെ മകനല്ല. അതുകൊണ്ട്‌ മര്‍ 

63 ലും മത്താ 3:55 ലും പറയുന്ന യാക്കോബ്‌, 

യോസെ, യൂദാ, മെമയോന്‍ എന്നിവര്‍ 4 സഹോദ 

രങ്ങളാണെന്നും അവര്‍ ക്ലയോഷാവ്‌ മറിയം ദമ്പതി 

കളുടെ മക്കളാണെന്നും വ്യക്തമാണ്‌. കുടാതെ ഈ 

മറിയം കര്‍ത്താവിന്റെ മാതൃയസഹോദരിയുമാണെന്ന്‌ 

തെളിയുന്നു. 

:ഇഷോള്‍ ചിത്രം തെളിഞ്ഞുവരുന്നുണ്ട്‌. ഞാനി 

തൊന്നും താരതമ്യം ചെയ്തു വായിച്ചിട്ടില്ല. 

അച്ചന്‍ :ക്ലയോഷാവ്‌ യാസോഫിന്റെ സഹോദരനാണെന്ന്‌ 
ചരിത്രത്തിലുണ്ട്‌. 

പാസ്റ്റര്‍ :ഞങ്ങള്‍ ചരിത്ര പാരമ്പര്യവും ഒന്നും നോക്കില്ല. 
വേദവചനമേ നോക്കു 

അച്ചന്‍ :അതെന്തിനെന്നു പിന്നെ പറയാം വചനത്തില്‍ 

നിന്നും തന്നെ ഇപോള്‍ തെളിഞ്ഞല്ലോ 

മാതാവിന്റെ സഹോദരിയുടെ മക്കളായതിനാലാണ്‌ 

ഇവരെ കര്‍ത്താവിന്റെ സഹോദരങ്ങള്‍” എന്നു 

വിളിക്കുന്നതെന്ന്‌ ഇഷോള്‍ മനസ്സിലായി. 

പാസ്റ്റര്‍:സെബദി പുത്രന്‍ യാക്കോബാണോ ലേഖന 
കര്‍ത്താവ്‌? 

അച്ചന്‍ :സെബദി മകന്‍ യാക്കോബിനെ പിന്നീട്‌ ഹേരോദാവ്‌ 
കൊന്നതിനാല്‍ ലേഖന കര്‍ത്താവാകയില്ല. 
(മേരിക്കുട്ടി തണുത്ത വെള്ളം കൊണ്ടുവരുന്നു. 
മൂവരും കുടിക്കുന്നു. 

അച്ഛന്‍ :വേറെ ചില ഉദാഹരണങ്ങള്‍ക്കുടി നോക്കാം. പഴയ 
നിയമത്തിലെ യാക്കോബിന്റെ ഭാര്യയായ 4 പേരില്‍ 
നിന്നും ജനിച്ചവരെയും യസേഫിന്റെ സഹോദര 
ന്മാര്‍ എന്നാണ്‌ വിളിക്കുന്നത്‌. ഒരമ്മ പെറ്റതല്ലല്ലോ? 

മേരി :അതു ശരിയാ 

അച്ചന്‍: അബ്രഹാമിന്റെ സഹോദരന്റെ പുത്രനായ ലോത്തി 
നോട്‌ ഇടയന്മാര്‍ തമ്മില്‍ കലഹമുണ്ടായഷോള്‍ പറ 
യുന്നത്‌ നോക്കൂ. “നമ്മള്‍ തമില്‍ സഹോദരന്‍മാ 
രാണ്‌. നമ്മുടെ ഇടയന്മാര്‍ തമ്മില്‍ കലഹമുണാക 
രുത്‌” ഉല്പ 13:8 ഇവിടെ അബ്രഹാമും ലോത്തും 
ഒരമ്മയുടെ മക്കളല്ല. എന്നാല്‍ സഹോദരന്മാര്‍ 
എന്നു വിളിക്കുന്നു. 

മേരി :അതു ശരിയാ 

അച്ഛന്‍ :നിങ്ങള്‍ പെന്തക്കോസ്ത്‌ സംഘടനയിലെ അംഗ 
ങ്ങള്‍ പരസ്പരം സഹോദരന്മാര്‍ - ബ്രദേഴ്സ്‌ - 
എന്തൊക്കെയല്ല സംബോധന ചെയ്യുന്നത്‌. ഒരമ്മ 
യുടെ മക്കളായിട്ടാണോ? 


മേരി 


മേരി 


25 


ബണബല്‍പപ്ത്രതിക 


പാസ്റ്റര്‍ :അല്ല. അതിനെന്താ സംശയം 

അച്ചന്‍ :പന്ത്രങാം വയസ്സില്‍ മാതാപിതാക്കളോടൊഷം 
യെറുശലേം ദേവാലയത്തില്‍ പോയ 
യേശുവിന്‌ ഇളയ സഹോദരന്മാര്‍ ഉണ്ടായിരുന്നെ 
ങ്കില്‍ ആ കാര്യം സുവിശേഷകര്‍ രേഖഷെടുത്തു 
മായിരുന്നില്ലേ? 

മേരി :അതു നിര്വയം 

അച്ചന്‍:“ആദിമസഭയിലെ പില്‍ക്കാലത്തുണ്ടായ പാരമ്പര്യ 
പഠനങ്ങളിലോ മറിയത്തിന്റെ മറ്റ്‌ പുത്രന്മാരെക്കു 
റിച്ച്‌ യാതൊരു പരാമര്‍ശവുമില്ല. 

പാസ്റ്റര്‍: മത്താ 12: 48 ല്‍ കര്‍ത്താവ്‌ എന്റെ അമ്മ ആര്‌? 
എന്റെ സഹോദരന്മാര്‍ ആര്‌? എന്നു ചോദിക്കു 
ന്നത്‌ അമ്മയെ നിഷേധിക്കലല്ലേ? 

അച്ചന്‍ :50൨ാം വാക്യം കുടി വായിച്ചേ? 

പാസ്റ്റര്‍ : സ്വര്‍ഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യു 
ന്നവന്‍ എന്റെ സഹോദരനും സഹോദരിയും 
അമ്മയും എന്നു പറഞ്ഞു. 

അച്ചന്‍ :ഇതാ ഞാന്‍ കര്‍ത്താവിന്റെ ദാസി; നിന്റെ ഇഷ്ടം 
പോലെ എനിക്കു ഭവിക്കട്ടെ” എന്നു പറഞ്ഞ്‌ 
ദൈവേഷ്ടം (പിതാവിന്റെ ഇഷ്ടം) നിറവേറ്റുവാന്‍ 
സ്വയം സമര്‍ഷിച്ച വ്യക്തിയാണ്‌ മാതാവ്‌. അഷോള്‍ 
കര്‍ത്താവ്‌ പറഞ്ഞത്‌ ഏറ്റവും ചേരുന്നത്‌ മാതാവി 
നല്ലേ? കര്‍തൃസ്നേഹത്തെ പ്രതി ദൈവേഷ്ടം നിറ 
വേറ്റുവാന്‍ സമര്‍ഷിതജീവിതം നയിക്കുന്നവര്‍ക്ക്‌ 
രക്തബന്ധം മുലമുണാകുന്നതിനേക്കാള്‍ ഉറഷുള്ള 
സഹോദര പദവി കര്‍ത്താവ്‌ വാഗ്ദാനം ചെയ്യുന്നു. 

മേരി :ആ വ്യാഖ്യാനം കൊള്ളാമല്ലോ. 

അച്ചന്‍ യെഹ : 44:1-2 ല്‍ പറയുന്ന ഗോപുരത്തെക്കുറിച്ച്‌ 
വായിച്ചിട്ടില്ല. യിസ്രായേലിന്റെ ദൈവമായ 
യഹോവ അതില്‍ക്കുടെ അകത്തുകടന്നതുകൊണ് 
അത്‌ അടച്ചിരിക്കണമെന്നല്ലേ പറയുന്നത്‌? അത്‌ 
മാതാവിന്റെ മുന്‍കുറിയല്ലേ? 

പാസ്റ്റര്‍ :ഉത്തമഗീതത്തിലും വായിച്ചിട്ടുണ്ടെന്ന്‌ തോന്നുന്നു. 

അച്ചന്‍ :ഉത്ത : 4:12 വായിച്ചു നോക്ക്‌ 

മേരി :(വായിക്കുന്നു) “എന്റെ സഹോദരി, എന്റെ കാന്ത 
കെട്ടി അടച്ചിരിക്കുന്ന ഒരു തോട്ടം, അടച്ചിരിക്കുന്ന 
ഒരു നീരുറവ, മുദ്രയിട്ടിരിക്കുന്ന ഒരു കിണറ്‌” 

അച്ചന്‍ :ദൈവപുത്രന്‍ മനുഷ്യാവതാരം ചെയ്യാന്‍ സ്വീകരിച്ച 
ഉദരം മറ്റു മക്കളെ സ്വീകരിച്ചില്ലാ എന്നതിന്റെ 
വളരെ വ്യക്തമായ സുചനയാണല്ലോ. കര്‍ത്താ 
വിന്റെ സഹോദരന്മാര്‍ മറ്റു മക്കളാണ്‌ എന്നത്‌ 
ഹെല്‍വദ്യോസ്‌ പ്രചരിഷിച്ച വേദ വിപരീതമാണ്‌. 

പാസ്ത്ര്‍:ലുക്കോ : 2:7 ല്‍ ” അവള്‍ ആദ്യജാതനായ മകനെ 
പ്രസവിച്ചു .....പശുത്തൊട്ടിയില്‍ കിടത്തി ” എന്നു 
കാണുന്നല്ലോ. 

അച്ചന്‍ :യഹൂദ പാരമ്പര്യമനുസരിച്ച്‌ പിന്നീട്‌ പുത്രന്മാരുണ്ടാ 
യാലും ഇല്ലെങ്കിലും ആദ്യം ജനിക്കുന്ന ആള്‍ ആദ്യ 
ജാതനാണ്‌. എബ്രാ : 1 :6 അനുസരിച്ച്‌ ക്രിസ്തു 
ദൈവത്തിന്റെ ആദ്യജാതനാണ്‌. ദൈവത്തിന്‌ 
വേറെയും പുത്രനാരുണ്ട്‌. എന്ന്‌ ഈ വാക്യത്തി 


26 


ആഗസ്റ്‌ 2011 

നര്‍ത്ഥമില്ല. 

നിങ്ങളുടെ വിശ്വാസപ്രമാണത്തില്‍ പുത്രന്‍ തമ്പു 

രാനെക്റ്റി പറയുമ്പോള്‍ “സര്‍വ്വ ലോകങ്ങള്‍ക്കും 

മുമ്പേ പിതാവില്‍ നിന്നും ജനിച്ചവനും ” എന്നു പറ 

യുന്നതിന്റെ അര്‍ത്ഥം എന്താണ്‌? 

അച്ചന്‍: “മേരി വിശ്വാസപ്രമാണമൊന്നും മറന്നിട്ടില്ല. അല്ലേ? 
നല്ലകാര്യം.” 

മേരി :അങ്ങനെയങ്ങു മറക്കാനൊക്കുമോ? 

അച്ചന്‍: അതിന്റെയര്‍ത്ഥം സൃഷ്ടികള്‍ക്കെല്ലാം മുമ്പെ 

അനാദിയായ ആദിയില്‍ പിതാവില്‍ നിന്നും ജനിച്ച 

തിനാല്‍ പുത്രന്‍ തമ്പുരാന്റെ പേര്‌ ആദ്യ ജാതന്‍ 

എന്നാണ്‌. പുത്രന്‍ തമ്പുരാന്റെ നിത്യമായ പേര്‌ 

സുവിശേഷ കര്‍ത്താവ്‌ യേശുവിന്‌ കൊടുത്തു 

എന്നു മാത്രം. അല്ലാതെ ആദ്യജാതനായ 

യേശുതമ്പുരാന്‍ അനുജന്‍മാരുടെ ജ്യേഷ്ഠനല്ല. 

:ഇതൊക്കെ മനസ്സിലാക്കാന്‍ അല്‍ഷം പ്രയാസം 

തന്നെ 

അച്ചന്‍ ക്രിസ്തു ഏകജാതന്‍ തന്നെയെന്നും ഉണ്ടല്ലോ. 
യോഹ: 1 : 14 ഉം 3:16 ഉം വായിക്ക്‌. 

മേരിക്കുട്ടി (വായിക്കുന്നു) വചനം 
ജഡ മായിത്തീര്‍ന്നു. കൃപയും സത്യവും നി 
റഞ്ഞവനായി നമ്മുടെ ഇടയില്‍ പാര്‍ത്തു. ഞങ്ങള്‍ 
അവന്റെ തേജസ്സ്‌ പിതാവില്‍ നിന്ന്‌ ഏകജാതനായ 
വന്റെ തേജസ്സായി കണ്ടു. 

പാസ്റ്റര്‍: യോഹ : 3 :16 വായിഴുന്നു) “തന്റെ ഏകജാതനായ 
പുത്രനില്‍ വിശ്വസിക്കുന്ന ഏവനും നശിച്ചുപോ 
കാതെ നിത്യജീവന്‍ പ്രപിക്കേണ്തിന്‌ ദൈവം 
അവനെ നല്‍കുവാന്‍ തക്കവണ്ണം ലോകത്തെ 
സ്നേഹിച്ചു. 

അച്ചന്‍ :അഘഷോള്‍ ക്രിസ്തു ദൈവത്തിന്റെ ഏകജാതനും 

ആദ്യജാതനുമാകുന്നു. 

:ആദ്യജാതനും ഏകജാതനും ഒരേ സമയം ആകണ 

മെങ്കില്‍ ഒരാളല്ലേ ഉണ്ടാവു. 

അച്ചന്‍: വെളി 1 :8, 17, 21 : 6, 22 :13, യെശ: 48:12 ഇവയും 
കൂടി നോക്കുക. അവിടെയെല്ലാം പറയുന്നത്‌ “ 

ഞാന്‍ ആൽഫയും ഒമേഗയും ഒന്നാമനും ഒടുക്ക 

ത്തവനും ആദിയും അന്തവുമാകുന്നു ” എന്നാണ്‌. 

:സമയം വളരെയായി. ഞങ്ങള്‍ക്കു സഭായോഗ 

ത്തിനു പോകണം. 

അച്ചന്‍ :എനിക്കും പോകണം. നമുക്കവസാനിഷിക്കാം. 
കര്‍ത്താവ്‌ ക്രൂശില്‍ കിടന്നുകൊണ്ട്‌ തന്റെ മാതാ 
വിനെ യോഹന്നാന്റെ കരങ്ങളില്‍ ഏല്‍ഷിക്കുന്ന 
തില്‍ നിന്നും വി. മറിയാമിന്‌ വേറെ മക്കളില്ല എന്നു 
വ്യക്തമാകുന്നില്ലേ? യോഹ : 19:26, 27 

പാസ്റ്റര്‍ :അച്ചന്‍ പറഞ്ഞതെല്ലാം ഞാന്‍ കുറിച്ചിട്ടുണ്്‌. ഒന്നു 
കൂടി ശ്രദ്ധയോടെ എല്ലാം നോക്കാം. 

അച്ചന്‍ : കേട്ടതെല്ലാം ചേമ്പിലയില്‍ വെള്ളമൊഴിച്ചതുപോലെ 
യാകരുത്‌. ഞാനും ഇറങ്ങട്ടെ, പള്ളിയില്‍ സന്ധ്യാ 
നമസ്കാരത്തിന്‌ ചെല്ലണം. 


മേരി 


മേരി 


മേരി 


മേരി 


www.bethelpatrika.org 











വരും തലമുറയെക്കുറിച്ച്‌ നമുക്ക്‌ 
ഒരു ബോധവുമില്ലേ.........? 


വികലതയില്‍ പൂണ്ടുപോകുന്ന നമ്മുടെ 
കുഞ്ഞുങ്ങളുടെ ജീവിതങ്ങള്‍ക്ക്‌ വ്യക്തമായ ഒരു 


രൂപാന്തരത്തിനായി അവര്‍ക്ക്‌ പിതൃവാത്സല്യ 
ത്തോടെ ഉദ്ബോധനം നല്‍കുന്നതിനു വേണ്ടി 
അഭിവന്ദ്യ ഇടവക മ്മെതാപ്പോലീത്താ ആഗ്രഹി 
ക്കുകയും, ആയതിനായി ഹോസ്റ്റലുകളില്‍ താമ 
സിച്ച്‌ പഠിക്കുന്ന വിദ്യാര്‍ത്ഥികളുടെ പേരുവിവര 
ങ്ങള്‍ നല്‍കുവാന്‍ ആവശ്യപ്പെട്ടിട്ട്‌, ഇടനാട്‌ 
സെന്റ്‌ മേരീസ്‌, മാരാമണ്‍ സെന്റ്‌ മേരീസ്‌, പേരി 
ശ്ശേരി ഈസ്റ്റ്‌ മാര്‍ ഗ്രീഗോറിയോസ്‌, മംഗലം 
സെന്റ്‌ ജോര്‍ജ്ജ്‌ എന്നീ പള്ളികളില്‍ നിന്നും 
മാര്രമാണ്‌ ബഹു. വികാരിമാര്‍ പേരുവിവരങ്ങള്‍ 
നല്‍കിയിട്ടുള്ളത്‌. വലിയപള്ളികളും, ഹാളുകളും, 
കുരിശടികളും, കൊടിമരങ്ങളും പണിയുന്നതി 
നായി ഇടവകകള്‍ ജാഗരുകരാകുമ്പോള്‍ വരും 
തലമുറയെ ബലവത്തും, ദൈവസാദൃശ്യമുള്ള 
വരുമാക്കാന്‍ ആര്‍ക്കും ഉത്തരവാദിത്വമില്ലേ......? 
ഉണ്ടെങ്കില്‍ ഇന്നുതന്നെ പേരുവിവരങ്ങള്‍ നല്‍കു 
മല്ലോ......... ? 
അനുശോചനം 

ഭദ്രാസന കൌണ്‍സില്‍ അംഗമായ റവ. ഫാ. ഐപ്പ്‌ 
പി. സാമിന്റെ ഭാര്യാപിതാവ്‌ കെ. ജെ. ജോണി 
ന്റെയും, ഭദ്രാസന പ്രതിനിധി കോടുകുളഞ്ഞി 
സെന്റ്‌ മേരീസ്‌ ഇടവകാംഗമായ ജോയി വര്‍ക്കി 
യുടെ മാതാവ്‌ അച്ചാമ്മ വര്‍ക്കിയുടെയും, ദിവം 
ഗതനായ പീറ്റര്‍ അച്ചന്റെ സഹധര്‍മ്മിണി അന്നമ്മ 
പീറ്ററിന്റെയും ദേഹവിയോഗത്തില്‍ ഭ്രദാസന 
ത്തിന്റെ പ്രാര്‍ത്ഥനാ പൂര്‍വ്വമായ അനുശോചനം 
രേഖപ്പെടുത്തുകയും ആത്മാക്കളുടെ ശാന്തി 
ക്കായി പ്രാര്‍ത്ഥിക്കുകയും ചെയ്യുന്നു. 


കണ്‍വന്‍ഷന്‍ 


2012-ലെ ഭ്രദാസന കണ്‍വന്‍ഷന്‍ 2012 
ഫ്രെബുവരി 22,23,24 തീയതികളിലാണ്‌. 
ചിന്താവിഷയം റോമര്‍ 12:5. കണ്‍വന്‍ഷന്‍ ഗാനങ്ങള്‍ 
ക്ഷണിക്കുന്നു. ഗാനങ്ങള്‍ ട്യൂണ്‍ ചെയ്ത്‌ നല്‍കേണ്ട 
അവസാന തീയതി 2011 സെപ്റ്റംബര്‍ 30. 


www.bethelpatrika.org 


2010-201 ലെ വാര്‍ഷിക കണക്ക്‌ 


ക ബഥേല്‍ അരമനപ്പള്ളി, പേരിശ്ശേരി സെന്റ്‌ 
4 മേരീസ്‌ വലിയപള്ളി, പുലിയൂര്‍ സെന്റ്‌ മേരീസ്‌& 


സെന്റ്‌ ജോര്‍ജ്ജ്‌ പള്ളി എന്നീ പള്ളികളില്‍ 
നിന്നും വരവു ചെലവ്‌ കണക്ക്‌ ലഭിച്ചിട്ടില്ല. 
ആലാ സെന്റ്‌ ജോര്‍ജ്ജ്‌, ഇടവങ്കാട്‌ സെന്റ്‌ മേരീ 


| സ്‌, ആറ്റുവാ മാര്‍ ബര്‍സൌമ്മ, കുരമ്പാല സെന്റ്‌ 


തോമസ്‌, പിരളശ്ശേരി സെന്റ്‌ ജോര്‍ജ്ജ്‌, മാന്തളിര്‍ 
സെന്റ്‌ തോമസ്‌ എന്നീ പള്ളികളില്‍ നിന്നും 


ബാലന്‍സ്‌ ഷീറ്റും ലഭിച്ചിട്ടില്ല. 


നിയമാനുസൃതമായി കൂടുന്ന എല്ലാ ഇടവക 
പൊതുയോഗങ്ങളുടെയും മിനിറ്റ്സില്‍ വികാരി 
യുടെ ഒപ്പു വച്ച്‌ 2 കോപ്പികള്‍ ഭ്രദാസന ആഫീ 
സില്‍ നല്‍കേണ്ടതാണ്‌. ഇതു സംബന്ധമായി 
അഭിവന്ദ്യ ഇടവക മ്മെതാപ്പോലീത്തായുടെ 
കല്‍പ്പന ഇതിനോടകം എല്ലാ പള്ളികള്‍ക്കും 
നല്‍കിക്കഴിഞ്ഞിട്ടുണ്ട്‌. 
ശുഭയാത്ര 

കണ്‍വന്‍ഷന്‍ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട അമേ 
രിക്കന്‍ ഐക്യനാടുകളിലേക്ക്‌ പുറപ്പെട്ട ബഥേല്‍ 
പ്രതിക ചീഫ്‌ എഡിറ്റര്‍ തോമസ്‌ വര്‍ഗ്ഗീസ്‌ അമ 
യില്‍ അച്ചന്‌ ശുഭയാത്ര നേരുന്നു..... ബഹു. 
അച്ചന്‍ സെപ്റ്റംബര്‍ 13 ന്‌ തിരികെ നാട്ടില്‍ 
എത്തിച്ചേരും. 
ഉപാന്നില്‍ ചിങ്ങമാസമത്ത വരവേല്‍ക്കുവാന്‍ 
ഏറെ ഗ്ചതിക്ഷയുമായ? കാത്തിരിക്കുന്ന 
ഏവര്‍ക്കും ഓണാശംസകള്‍ നേര്‍ന്നുകൊണ്ട്‌ !1!! 
സ്നേഹപ്പുര്‍വ്യം കര്‍ത്ത്യശുഗശ്രുഷയില്‍, 

ഫാദര്‍ മാത്യു വര്‍ഗ്ഗീസ്‌ പുളിമൂട്ടില്‍ 

(ഭദ്രാസന സെക്രട്ടറി) 


ഫിസിയോ തെറാകിയില്‍ ഡിഗ്രി 


ചെന്നൈയില്‍ പ്രവര്‍ത്തിക്കുന്ന യൂണിയന്‍ 
ക്രിസ്ത്യന്‍ അസ്സോസിയേഷന്റെ ആഭിമുഖ്യ 
ത്തില്‍ ഫിസിയോ തെറാപ്പിയില്‍ (801) ബിരുദ 
കോഴ്‌സുകള്‍ക്ക്‌ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു. 
കൂടുതല്‍ വിവരങ്ങള്‍ക്ക്‌ ബന്ധപ്പെടുക:- 
ബഥേല്‍ അരമന ചെങ്ങന്നൂര്‍ 
0479 2451331 


ആദരാഞ്ജലികള്‍ 


ചെന്നൈ: രാഷ്ട്രതന്ര്ര്രതയുടെ പ്രതിരൂപ 
മായി അധികാരത്തിന്റെ ഇടനാഴികളില്‍ 
വ്യക്തിമുദ്ര പതിപ്പിച്ച്‌ വിശ്വ 
പൌരനായി വളര്‍ന്ന ഡോ. പി. 
സി. അലക്സാണ്ടര്‍ (90) ചരി 
ത്രത്തിന്റെ യവനികക്കുള്ളില്‍ 
മറഞ്ഞു. ബഥേല്‍ പത്രിക 
യുടെ ആദരാഞ്ജലികള്‍ 








ആഗസ്റ്‌ 2011 
മോട്ടോര്‍കാര്‍ നിര്‍മ്മാണ വ്യവസായ 
ത്തില്‍ വമ്പിച്ച വിജയം കൈവരിച്ച അമേരിക്ക 
യിലെ ഹെന്റി ഫോര്‍ഡ്‌ ആദ്യകാല പരീക്ഷണ 
ങ്ങളില്‍ പരാജയപ്പെട്ടപ്പോള്‍ കണ്ടുനിന്നവര്‍ പരി 
ഹസിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം നിരാശനാകാതെ 
പരീക്ഷണങ്ങള്‍ തുടര്‍ന്നു. അവസാനം അദ്ദേഹം 
വിജയം വരിച്ചു. അദ്ദേഹത്തിന്റെ നേട്ടം ആധുനിക 
വ്യവസായ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായി 
തീര്‍ന്നു. പരാജയങ്ങളുടെ മുമ്പില്‍ പതറിപ്പോ 
കാതെ സ്ഥിരോത്സാഹത്തോടും നിശ്ച 
യദാര്‍ഡ്്യത്തോടും പ്രയത്നിച്ചതിന്റെ ഫലമാണ്‌ 
വ്യവസായ ലോകത്തിന്റെ ആ വന്‍ വിജയം. 
പലരും, പ്രത്യേകിച്ച്‌ വിദ്യാര്‍ത്ഥികള്‍ പരാ 


൨൨ ജയം വരുമ്പോള്‍ നിരാശ ബാധിച്ച്‌ നിഷ്ക്രിയ 


ആനി ജേക്കബ്‌ ചാരുനില്‍ക്കുന്നതില്‍ 





സ്നേഹമുള്ള കൂട്ടുകാരെ 
ജീവിതം വിജയകരമാക്കുകയും വമ്പിച്ച 

നേട്ടങ്ങള്‍ കൈവരിക്കുകയും ചെയ്തിട്ടുള്ള 
വ്യക്തികളെ കാണുമ്പോള്‍ നിങ്ങള്‍ക്ക്‌ ആശ്ച 
ര്യവും അസൂയയും കലര്‍ന്ന ഭാവങ്ങള്‍ ഉണ്ടാകാ 
റുണ്ടോ? അവര്‍ എത്ര ഭാഗ്യവാന്മാരാണെന്ന്‌ 
ഓര്‍ത്തുപോകും അല്ലേ? എന്നാല്‍ ആ നിലയില്‍ 
എത്തുന്നതിനുമുമ്പ്‌ അവര്‍ എത്ര പരാജയങ്ങളും 
നിരാശകളും നേരിട്ടിട്ടുണ്ടെന്ന്‌ അറിയാവുന്നവര്‍ 
ചുരുക്കമായിരിക്കും. ഇതില്‍ പലരും അവര്‍ കട 
ന്നുവന്ന പാതയില്‍ കഷ്ടനഷ്ടങ്ങള്‍ പലതും 
സഹിച്ചിട്ടുണ്ടാവും. 

പരാജയങ്ങള്‍ നേരിടാത്ത ജീവിതമില്ല. അവ 
ജീവിതത്തിന്റെ ഒഴിച്ചു കൂടാത്ത ഭാഗങ്ങളാണ്‌. 
സര്‍ക്കസ്‌ കൂടാരത്തില്‍ ഉയര്‍ന്ന ഞാണിന്മേല്‍ 
കളിക്കുന്ന കലാകാരനും, കളിക്കളത്തില്‍ അനാ 
യാസം റണ്‍സ്‌ അടിച്ചുകുട്ടുന്ന കായികതാരവും 
അഭ്രപാളികളില്‍ മിന്നിത്തിളങ്ങുന്ന കലാകാ 
രന്‍മാരും ആ നേട്ടത്തിനു പിന്നില്‍ എത്രവട്ടം 
ശാസന നേരിടുകയും, എത്ര കഠിനമായി പരിശീ 
ലനം നടത്തുകയും ചെയ്തിട്ടുണ്ടെന്ന്‌ പലര്‍ക്കും 
അറിയാത്ത സത്യങ്ങളാണ്‌. പലപ്രാവശ്യം വീഴു 
കയും, അപ്പോഴെല്ലാം ഉത്സാഹപൂര്‍വ്വം വീണ്ടും 
എഴുന്നേല്‍ക്കുകയും ചെയ്തതിന്റെ ഫലമാണ്‌ 
പിന്നീട്‌ കൈവരിച്ചിട്ടുള്ള വിജയങ്ങള്‍. 


28 


രായി തീര്‍ന്നുപോകും. അതു പാടില്ല. ്രതിബ 
ന്ധങ്ങളെ വകവെയ്ക്കാതെ മുന്നേറുന്നവര്‍ വിജ 
യത്തിലെത്താതിരിക്കില്ല. പരാജയ കാരണങ്ങള്‍ 
കണ്ടുപിടിക്കണം. അശ്രദ്ധയും അലസതയും 
ഉണ്ടെങ്കില്‍ അവ മാറ്റിയെടുത്ത്‌ നമ്മുടെ ഇച്ഛാ 
ശക്തിയെ ഉദ്ദീപിപ്പിച്ച്‌ ശക്തമാക്കണം. നമ്മുടെ 
പരിമിതികളെ മറന്നിട്ട്‌, ഉള്ള കഴിവുകള്‍ പരിശീ 
ലനംകൊണ്ട്‌ വികസിപ്പിച്ചെടുത്താല്‍ 
ഉയര്‍ച്ചയിലേക്ക്‌ നീങ്ങുവാന്‍ കഴിയും. 
കൂട്ടുകാരെ, 
പരാജയമുണ്ടായാല്‍ ആദ്യം അതിനെ ചുറ്റി 
പ്പോകുവാന്‍ ശ്രമിക്കുക. അതു സാധിച്ചില്ലെങ്കില്‍ 
അതിന്റെ അടിയില്‍കൂടി പോകുവാന്‍ ശ്രമിക്കു 
കു; അതും സാധിച്ചില്ലെങ്കില്‍ അതിന്റെ മുകളില്‍ 
കൂടി പോകുവാന്‍ ശ്രമിക്കുക. അതും പറ്റുന്നില്ലെ 
ങ്കില്‍ ദൈവവും നാമും കൂടി അതിനുള്ളില്‍ കൂടി 
കടന്ന്‌ വിജയത്തില്‍ എത്തുക. വിജയത്തിന്റെ 
ചവിട്ടു പടിയില്‍ വഴുതിപോകാതെ ശ്രദ്ധിക്കുക. 
ദൈവം അനുഗ്രഹിക്കട്ടെ, 
സ്നേഹപൂര്‍വ്വം ആനി ചേച്ചി 


അനുമോദനങ്ങള്‍ 
2011 പ്ലസ്‌ ടു പരീക്ഷയില്‍ എല്ലാവിഷയങ്ങള്‍ക്കും 
A+ (100% ) ലഭിച്ച അഭിഷേക്‌ ജെ.കെ തോമസ്‌ 
ഉള്ളന്നൂര്‍ സെയ്ന്റ്‌ മേരീസ്‌ 


ഓര്‍ത്തഡോക്സ്‌ സുറിയാനി 
വലിയ പള്ളി ഇടവകാംഗം 
തറയില്‍ ജോസ്‌ കെ. തോമ 
സിന്റെയും ബീന ജോസി 
ന്റെയും മകനാണ്‌. 





www.bethelpatrika.org 


ബല്‍ പത്രിക 


ആഗസ്റ്‌ 2011 


മര്‍ത്തമറിയം സമാജം വാര്‍ത്തകള്‍ 


30.07.2011 ല്‍ ഭഗ്രാസന തലത്തില്‍ നടന്ന വേദ 
പരിചയ മത്സരങ്ങളില്‍ ഒന്നും രണ്ടും സ്ഥാനങ്ങള്‍ 
ലഭിച്ചവരുടെ പേരുകള്‍ ചുവടെ ചേര്‍ക്കുന്നു. 
വിജയികളെ പ്രത്യേകം അനുമോദിക്കുന്നു. 
സിംഗിള്‍ സോംഗ്‌ ജുനിയേഴ്സ്‌ [ഷേര്‍ളി തോമസ്‌, 
സെന്റ്‌ മേരീസ്‌ മുളക്കുഴ, 1॥'ട സാനി ചെറിയാന്‍, സെന്റ്‌ 
മേരീസ്‌ പേരിശ്ശേരി, സീനിയേഴ്‌സ്‌ |5' ഡെയ്സി വര്‍ഗ്ഗീസ്‌, 
സെന്റ്‌ ജോര്‍ജ്‌ പിരളശ്ശേരി 7 ബീന സോളമന്‍, സെന്റ്‌ 
മേരീസ്‌ ഉള്ളന്നൂര്‍ സുഷര്‍ സീനിയേഴ്സ്‌ | മറിയാമ്മ ഈശോ, 
സെന്റ്‌ ജോര്‍ജ്‌ പിരളശ്ശേരി 11" തങ്കമ്മ കുര്യന്‍, 
യോര്‍ദ്ദാന്‍പുരം സെന്റ്‌ ഗ്രീഗോറിയോസ്‌ 

സമുഹഗാനം ജുനിയേഴ്സ്‌ |“ ലിന്‍സി ട പാര്‍ട്ടി, സെന്റ്‌ 
മേരീസ്‌ പേരിശ്ശേരി 11'S ബീബാ 8 പാര്‍ട്ടി, സെന്റ്‌ മേരീസ്‌ 
വള്ളംകുളം സീനിയേഴ്സ്‌ |" ജോളി തോമസ്‌ 6 പാര്‍ട്ടി, 
സെന്റ്‌ മേരീസ്‌ ഇടനാട്‌ ॥179 ബീന സോളമന്‍ $ പാര്‍ട്ടി, 
സെന്റ്‌ മേരീസ്‌ ഉള്ളന്നൂര്‍ സുഷര്‍ സീനിയേഴ്‌സ്‌ | മറിയാമ്മ 
ഈശോ 8 പാര്‍ട്ടി, സെന്റ്‌ ജോര്‍ജ്‌ പിരളശ്ശേരി 1൯ ശോശാമ്മ 
അലക്സാണര്‍ & പാര്‍ട്ടി, സെന്റ്‌ ഇഗ്നേഷ്യസ്‌ ചെങ്ങന്നൂര്‍ 
പ്രസംഗം ജുനിയേഴ്‌സ്‌ | സൂസന്‍ ബാബു, സെന്റ്‌ 
സ്റീഫന്‍സ്‌ കുടഴശ്ലനാട്‌, 17 സൂസന്‍ ജോസ്‌, സെന്റ്‌ ജോര്‍ജ്‌ 
ചെറിയനാട്‌, സീനിയേഴ്സ്‌ |" റീന ജോജി, സെന്റ്‌ മേരീസ്‌ 
പാണ്ടനാട്‌, 7 സാലി കോശി, മാര്‍ ഗ്രീഗോറിയോസ്‌ 
യോര്‍ദ്ദാന്‍പുരം, സുഷര്‍ സീനിയേഴ്സ്‌ | സാറാമ്മ കെ.ജി., 
സെന്റ്‌ ഏലിയാസ്‌ ബുധനൂര്‍, 11 മറിയാമ്മ ഏബ്രഹാം, 
സെന്റ്‌, മേരീസ്‌ പേരിശ്ശേരി 

ബൈബിള്‍ വായന ജുനിയേഴ്സ്‌, | സൂസന്‍ ബാബു, 
സെന്റ്‌ സ്റ്റീഫന്‍സ്‌ കുടശ്ലനാട്‌, 179 ബീനാ സുനില്‍, സെന്റ്‌ 
ഏലിയാസ്‌ ബുധനൂര്‍, സീനിയേഴ്സ്‌ |" സാലി തോമസ്‌ , 
സെന്റ്‌ സ്റീഫന്‍സ്‌ കുടശ്ലനാട്‌, 11'S സാലി കോശി, മാര്‍ 
ഗ്രീഗോറിയോസ്‌ യോര്‍ദ്ദാന്‍പുരം സൂഷര്‍ സീനിയേഴ്സ്‌, 1! 


തങ്കമ്മ കുര്യന്‍, യോര്‍ദ്ദാന്‍പുരം സെന്റ്‌ ഗ്രീഗോറിയോസ്‌, 
1" ഏലിയാമ്മ മത്തായി, സെന്റ്‌ മേരീസ്‌ വെണ്മണി 
ബൈബി റാഷിഡ്‌ സെലക്ഷന്‍ ജുനിയേഴ്സ്‌ |" 
ബീന സുനില്‍, സെന്റ്‌ ഏലിയാസ്‌ ബുധനൂര്‍, | സുനു 
കൊച്ചുമോന്‍, സെന്റ്‌ മേരീസ്‌ പേരിശ്ശേരി സീനിയേഴ്‌സ്‌ 1! 
സെലിന്‍ ഷിബു, സെന്റ്‌ മേരീസ്‌, പുത്തന്‍കാവ്‌, 179 റീന 
ജോജി, സെന്റ്‌ മേരീസ്‌ പാണ്ടനാട്‌ സുഷര്‍ സീനിയേഴ്‌സ്‌ 
| ഏലിയാമ്മ മാത്യു, സെന്റ്‌ ഇഗ്നേഷ്യസ്‌ ചെങ്ങന്നൂര്‍, 1 
മോളി ജോസഫ്‌, സെന്റ്‌ തോമസ്‌ മാന്തളിര്‍ 

ബൈബിർ വാക്യം ജുനിയേഴ്സ്‌ | ഡെയ്സി ജോര്‍ജ്‌, 
സെന്റ്‌ മേരീസ്‌ കുട്ടംപേരൂര്‍, ॥॥'ട സാലി തോമസ്‌, സെന്റ്‌ 
സ്റീഫന്‍സ്‌ കുടശ്നനാട്‌, സീനിയേഴ്‌സ്‌ |“ മറിയാമ്മ ഇടിക്കുള, 
സെന്റ്‌ മേരീസ്‌ വെണ്മണി, 7" ഏലിയാമ്മ മാത്യു, സെന്റ്‌ 
ഇഗേഷ്യസ്‌ ചെങ്ങന്നൂര്‍, 

ബൈബിള്‍ ക്വിസ്‌ 

ജൂനിയേഴ്സ്‌ | ഷൈനു ജിജി, മാര്‍ ഗ്രീഗോറിയോസ്‌ നെല്ലി 
മല, 11 ഷേര്‍ളി തോമസ്‌, സെന്റ്‌ മേരീസ്‌ മുളക്കുഴ 
സീനിയേഴ്സ്‌ |" നൈസി വര്‍ഗീസ്‌, സെന്റ്‌ മേരീസ്‌ ആറാ 
ട്ടുപുഴ, 1 സാലി തോമസ്‌, സെന്റ്‌ സ്റീഫന്‍സ്‌ കുടശ്നനാട്‌ 
സൂഷര്‍ സീനിയേഴ്‌സ്‌ | ഏലിയാമ്മ കുര്യാക്കോസ്‌, സെന്റ്‌ 
മേരീസ്‌ ആറാട്ടുപുഴ, 1 ലീലാമ്മ തമ്പി, സെന്റ്‌ ഏലിയാസ്‌ 
ബുധനൂര്‍ 

സിംഗിള്‍ സോംഗ്‌, ഗ്രൂപ്പ്‌ സോംഗ്‌ എന്നിവ ഒഴി 
കെയുള്ള മറ്റെല്ലാ ഇനങ്ങള്‍ക്കും ഒന്നാം സ്ഥാനം 
ലഭിച്ചവര്‍ക്കു അഖില മലങ്കര അടിസ്ഥാനത്തില്‍ 
പരുമലയില്‍ വച്ചു നടക്കുന്ന മത്സരത്തില്‍ പങ്കെ 
ടുക്കാവുന്നതാണ്‌. പ്രസംഗവിഷയം “ദൈവവച 
നത്താലും പ്രാര്‍ത്ഥനയാലും വിശുദ്ധീകരിക്കുപ്പെ 
ടുന്നു” (1 തിമോ. 4:5). 





സ്വയം തൊഴില്‍ പദ്ധതി ഉദ്ഘാടനം 


കാതോലിക്കാദിന കവര്‍ പിരിവ്‌ - 2011 




















ജെ.സി.ഐ. ചെങ്ങന്നൂരിന്റെ വനിതകള്‍ക്കാ 
യുള്ള സ്വയം തൊഴില്‍ പദ്ധതി പുത്തന്‍കാവ്‌ 
സെന്റ്‌ മേരീസ്‌ കത്തീര്ഡല്‍ ഹാളില്‍ 
ഫാ. മത്തായി കുന്നില്‍ ഉദ്ഘാടനം ചെയ്യുന്നു. 


www.bethelpatrika.org 





ര fi + 








കാതോലിക്കാദിന കവര്‍ പിരിവ്‌-201 നോടനുബ 
ന്ധിച്ച്‌ ബഥേല്‍ അരമനയില്‍ നടന്ന യോഗത്തില്‍ 
അഭിവന്ദ്യ തോമസ്‌ മാര്‍ അത്താനാസിയോസ്‌ 
മെത്രാപ്പോലീത്ത അദ്ധ്യക്ഷ്രപസംഗം നടത്തുന്നു. 


29 


| [' § A L J ea oY 
സണ്ടേസ്കൂള്‍ വാര്‍ത്തകള്‍ 


സഹപ്രവര്‍ത്തകരേ, 

നമ്മുടെ സണ്ടേസ്‌കൂള്‍ അദ്ധ്യയന വര്‍ഷ 
ത്തിന്റെ പകുതി നമ്മേ വിട്ടുപോയി. അര്‍ദ്ധ 
വാര്‍ഷിക പരീക്ഷയ്ക്ക്‌ എല്ലാ കുട്ടികളും പരീക്ഷ 
എഴുതി എന്ന്‌ സ്ഥിരീകരിക്കാനാവില്ല. ക്ലാസ്സിന്റെ 
തുടക്കത്തില്‍ കുറെ ദിവസം വന്നുപോകുകയും 
പിന്നീട്‌ സ്ഥിരമായി വരാതിരിക്കുകയും ചെയ്യുന്ന 
ഒരു പ്രവണതയാണ്‌ കണ്ടുവരുന്നത്‌. ഇതിന്‌ മുഖ്യ 
പങ്കാളിത്തം മാതാപിതാക്കള്‍ക്കാണ്‌ എന്നത്‌ 
വിസ്മരിക്കാവുന്ന ഒന്നല്ല. ആയതിനാല്‍ സണ്ടേ 
സ്കൂള്‍ പഠനം ജീവിതത്തില്‍ അത്യന്താപേക്ഷി 
തമായിത്തീരുവാന്‍ പരിശ്രമിയ്ക്കേണ്ടത്‌ കുടുംബ 
ത്തിന്റെ ചുമതലയാണ്‌ എന്നത്‌ മറക്കാവതല്ല. 

നമ്മുടെ ഭദ്രാസനം മറ്റുള്ള ഭ്രദാസനങ്ങള്‍ക്ക്‌ 
പലതുകൊണ്ടും മാര്‍ഗ്ഗനിര്‍ദ്ദേശകമാണെന്നതും 
വിസ്മരിക്കാവുന്നതല്ല. അതില്‍ സണ്ടേസ്കൂള്‍ 
പ്രഥമസ്ഥാനം വഹിക്കുന്നു. അഭിവന്ദ്യ തോമസ്‌ 
മാര്‍ അത്താനാസിയോസ്‌ തിരുമനസ്സുകൊണ്ട്‌ ക്ര 
മീകരിച്ച സണ്ടേസ്‌കൂള്‍ ക്ലാസ്‌ തുടങ്ങുന്നതിന്‌ 
മുമ്പ്‌ കുട്ടികള്‍ എടുക്കുന്ന “പ്രതിജ്ഞ” മലങ്കര 
സഭയില്‍ സണ്ടേസ്‌കൂള്‍ പ്രസ്ഥാനത്തിന്‌ അഭി 
മാനിക്കാവുന്ന ഒന്നത്രേ. ഇത്‌ മറ്റ്‌ ഭ്രദദാസനങ്ങ 
ളിലും പ്രചോദനം നല്‍കുവാന്‍ കഴിഞ്ഞു. ഈ 





ആഗസ്റ്‌ 2011 
്രതിജ്ഞ ദൈവത്തോടും സഭാവിശ്വാസ 
ത്തോടും രൂഡ്മൂലമാകുവാന്‍ കുട്ടികള്‍ക്ക്‌ സാധി 
ക്കുന്നു. ഉറച്ച വിശ്വാസഭക്തിയും ഇന്നത്തെ ഇളം 
തലമുറയ്ക്ക്‌ അത്യന്ത്യാപേക്ഷിതമാണ്‌. 

കൂടാതെ മലങ്കരസഭയില്‍ സണ്ടേസ്‌കൂള്‍ 
കുട്ടികള്‍ക്കുവേണ്ടി നടത്തപ്പെട്ട ഡിസ്ര്രിക്ട്‌ തല 
സമ്മേളനങ്ങള്‍ ചെങ്ങന്നൂര്‍ ഭ്രദാസനത്തിലാണ്‌ 
പ്രഥമമായി നടത്തപ്പെട്ടത്‌. 2011 സെപ്റ്റംബര്‍ 
മാസം 11-ാം തീയതി ഞായറാഴ്ച ഭദ്രാസനതല 
സണ്ടേസ്കൂള്‍ കുട്ടികളുടെ ഏകദിന സമ്മേളനം 
കുടശ്ശനാട്‌ സെന്റ്‌ സ്റ്റീഫന്‍സ്‌ ഓര്‍ത്തഡോക്സ്‌ 
കത്തീഡ്രലില്‍ വച്ച്‌ നടത്തപ്പെടുകയാണ്‌. അഭി 
വന്ദ്യ തോമസ്‌ മാര്‍ അത്താനാസിയോസ്‌, അഭി 
വന്ദ്യ യാക്കോബ്‌ മാര്‍ ഏലിയാസ്‌ എന്നീ പിതാ 
ക്കന്മാരും ബ: യോഹന്നാന്‍ ജോണ്‍ അച്ചനും 
ക്ലാസ്സുകള്‍ക്ക്‌ നേതൃത്വം നല്‍കുന്നതായിരിക്കും. 
ഒരു സണ്ടേസ്‌കൂള്‍ യൂണിറ്റില്‍ നിന്നും 8-ഠ൦ 
ക്ലാസ്‌ മുതല്‍ 12-൦ ക്ലാസ്സ്‌ വരെ പഠിയ്ക്കുന്ന 5 
വിദ്യാര്‍ത്ഥികളെ പങ്കെടുപ്പിക്കുവാന്‍ തക്കവണ്ണം 
ബ: വികാരിമാരും പ്രഥമ അദ്ധ്യാപകരും വേണ്ട 
ക്രമീകരണങ്ങള്‍ ചെയ്ത്‌ ഈ സംരംഭത്തെ വിജ 
യ്രപദമാക്കുവാന്‍ ശ്രമിക്കുമല്ലോ. 
കൂടാതെ അദ്ധ്യാപക പരിശീലന ക്ലാസ്‌ 
ഒക്ടോബര്‍ 5,6 തീയതികളില്‍ നടത്തപ്പെടുന്നതാ 
ണ്‌. ഇവയുടെ നോട്ടീസ്‌ പുറകാലെ എത്തിയ്ക്കു 
ന്നതായിരിക്കും. 
എല്ലാവരുടേയും ക്ഷേമത്തിനായി പ്രാര്‍ത്ഥി 
ച്ചുകൊണ്ടും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ടും 
കനണ്‍സിലിനുവേണ്ടി 
ജി. വര്‍ഗീസ്‌ കാവുപുറം 
(ഡയറക്ടര്‍) 





സുവിശേഷസംഘം വാര്‍ത്തകള്‍ 


ബഹുമാനപ്പെട്ട സുവിശേഷസംഘം പ്രവര്‍ത്തകരെ, 

2011 ജൂലൈ 8 ന്‌ പുത്തന്‍കാവ്‌ സെന്റ്‌ 
മേരീസ്‌ കത്തീഡ്രലില്‍ വച്ചു നടന്ന ധ്യാനയോഗം 
അഭി. തോമസ്‌ മാര്‍ അത്താനാസിയോസ്‌ തിരു 
മേനി ഉദ്ഘാടനം ചെയ്തു. കൊട്ടാരക്കര-പുന 
ലൂര്‍ ഭദ്രാസന മെത്രാപ്പോലീത്താ അഭി. യൂഹാ 
നോന്‍ മാര്‍ തേവോദോറോസ്‌ ധ്യാനം നയിച്ചു. 
റവ. ഫാ. ബിജു. റ്റി. മാത്യു മദ്ധ്യസ്ഥ പ്രാര്‍ത്ഥ 
നയ്ക്ക്‌ നേതൃത്വം നല്‍കി. ധ്യാനയോഗത്തിന്റെ 
വിജയത്തിനായി പ്രവര്‍ത്തിച്ച എല്ലാ വൈദിക 
രോടും, പവര്‍ത്തകരോടും പ്രതേകിച്ച്‌ 
പുത്തന്‍കാവ്‌ സെന്റ്‌ മേരീസ്‌ കത്തീഗ്രല്‍ 
വികാരി മത്തായി കുന്നില്‍ അച്ചനോടും ഉള്ള 
നന്ദി രേഖപ്പെടുത്തുന്നു. 

3-7-2011 ല്‍ ബഥേലില്‍ വച്ചു നടന്ന വേദപ 
ഠനക്ലാസ്സ്‌ കോട്ടയം വൈദിക സെമിനാരി അദ്ധ്യാ 


30 


പകനായ റവ. ഫാ. ജേക്കബ്‌ മാത്യു നയിച്ചു. 
തുടര്‍ന്നുള്ള വേദപഠനക്ലാസ്സ്‌ പ്രയോജനപ്പെടു 
ത്തുവാൻ സുവിശേഷ സംഘാംഗങ്ങള്‍ പ്രത്യേകം 
ശ്രദ്ധിക്കണമെന്നറിയിക്കുന്നു. 

അടുത്ത ഭ്രദാസന ധ്യാനയോഗം സെപ്റ്റം 
ബര്‍ 16-ാം തീയതി വെളളിയാഴ്ച 9.30 ന്‌ മാന്ത 
ളിര്‍ സെന്റ്‌ തോമസ്‌ പള്ളിയില്‍ വച്ച്‌ നടത്തുന്ന 
താണ്‌. വികാരി ഫാ. ഏ്രഹാം കോശിയുടെ 
നേതൃത്വത്തില്‍ അതിനുവേണ്ട ക്രമീകരണങ്ങള്‍ 
ഇടവക ചെയ്തു വരുന്നു. 

തുടര്‍ പരിപാടികള്‍ പിന്നീട്‌ അറിയിക്കുന്ന 
താണ്‌. കൂടുതല്‍ ഈര്‍ജ്ജസ്വലതയോടെ 
പ്രവര്‍ത്തിക്കുവാന്‍ ഏവരും ശ്രമിക്കണം. എല്ലാ 
വര്‍ക്കും ഓണാശംസകള്‍ നേര്‍ന്നുകൊണ്ട്‌ 

സി.കെ. റജി 

(ഭദ്രാസന സുവിശേഷസംഘം ജന: സെക്രട്ടറി) 


www.bethelpatrika.org 





7 


" Ly 





൭ 
യ്യ ക 
ക 


അനുമോദനങ്ങള്‍ 


മനുഷ്യാവകാശ കമ്മീഷന്‍ ചെയര്‍മാനായി തെരഞ്ഞെടുക്കപ്പെട്ട 
ആറാട്ടുപുഴ സെന്റ്‌ മേരീസ്‌ ഓര്‍ത്തഡോക്‌സ്‌ ഇടവകാംഗം 
ജസ്റ്റീസ്‌ ബഞ്ചമിന്‍ കോശിക്ക്‌ 
ബഥേല്‍ പത്രികയുടെ അനുമോദനങ്ങള്‍. 


വൈദികരെ ആദരിച്ചു 


11. 











മൂല്യങ്ങള്‍ മുറുകെ പിടിക്കുക 


മാര്‍ നിക്കോദിമോസ്‌ 








ആറ്റുവ മാര്‍ ബര്‍സഈമാസ്‌ ഓര്‍ത്തഡോക്‌സ്‌ ഇട 
വകയുടെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി 
201 ജൂലൈ 31 ന്‌ മുന്‍ വികാരിമാരെ ആദരിച്ചു. 
വികാരി ഫാ.സി.കെ. ഗീവര്‍ഗീസിന്റെ അദ്ധ്യക്ഷത 
യില്‍ കൂടിയ സമ്മേളനം മലങ്കര ഓര്‍ത്തഡോക്സ്‌ 
സഭ വൈദിക സംഘം കേന്ദ്ര ജനറല്‍ സെക്രട്ടറി 
ഫാ. തോമസ്‌ വര്‍ഗീസ്‌ അമയില്‍ ഉദ്ഘാടനം 
ചെയ്തു. മുന്‍ വികാരിമാരായ വെരി. റവ. തോമസ്‌ 
കല്ലിനാല്‍ കോര്‍ എപ്പിസ്കോപ്പ, വന്ദ്യ. സി.ഒ. 
ജോസഫ്‌ റമ്പാച്ചന്‍, ഫാ. കെ.എസ്‌. ശമുവേല്‍, ഫാ. 
ജോണ്‍ പോള്‍, ഫാ. തോമസ്‌ മുട്ടുവേലി, ഫാ. 
തോമസ്‌ കൊക്കാപ്പറമ്പില്‍, ഫാ. കുര്യന്‍ ജോസ 
ഫ്‌, ഫാ. തോമസ്‌. പി. നൈനാന്‍, ഫാ. ടി.കെ.ശാ 
മുവേല്‍ അച്ചനുവേണ്ടി സഹധര്‍മ്മിണി റെനി 
സൂസന്‍ ശാമുവേല്‍ എന്നിവരെ ആദരിച്ചു. ഫാ. 
ഗീവര്‍ഗീസ്‌ ശാമുവേല്‍, ശ്രീ. റ്റി.എസ്‌. കോശി, ശ്രീ. 
സാം. വി. ജോര്‍ജ്‌, ശ്രീ. കോശി ജോണ്‍ ആഞ്ഞിലി 
വിളയില്‍ എന്നിവര്‍ പ്രസംഗിച്ചു. 


പയ 
൦൭ 
ee Voc gs 


> 






















ആരാധന 


ഹൃദ്യവും കാവ്യാത്മകവുമാണ്‌ ഓര്‍ത്തഡോക്‌സ്‌ സഭയുടെ ആരാധനാ 
ഗീതങ്ങള്‍. എന്നാല്‍ അവയുടെ അര്‍ത്ഥം നാം പൂര്‍ണ്ണമായി ഗ്രഹിക്കാതെ 
ചൊല്ലുന്നതും ആലാപനത്തില്‍ തെറ്റുകള്‍ വരുത്തുന്നതും സാധാരണമാണ്‌. 
കുര്‍ബാനാഗീതങ്ങള്‍, ഞായറാഴ്ച നമസ്കാരം ഇവയുടെ അര്‍ത്ഥവും 
പൊരുളും വിശ്വാസികള്‍ക്കു സവിസ്തരം പരിചയഷെടുത്തി ആരാധന 
കൂടുതല്‍ അര്‍ത്ഥപൂര്‍ണ്ണവും അനുഭവവേദ്യവുമാവാന്‍ അവരെ സഹാ 
യിക്കുന്ന അപുര്‍വ്വഗ്രന്ഥം. വേദശാസ്ത്ര പണ്ഡിതനും ഗ്രന്ഥകാരനും പത്ത 
നംതിട്ട കാതോലിക്കേറ്റ്‌ കോളേജ്‌ മലയാള വിഭാഗം മുന്‍മേധാവിയുമായ 
പ്രൊഫ. എന്‍.ഐ. നൈനാന്‍ ശൂരനാട്‌ ഓര്‍ത്തഡോക്‌സ്‌ ഹെറാള്‍ഡ്‌ 
മാസികയില്‍ എഴുതിയ പരമ്പര പുസ്തക രൂപത്തില്‍. 





ബുധനൂര്‍.- മാനുഷിക മൂല്യങ്ങള്‍ മുറുകെ പിടി 
ച്ചുകൊണ്ട്‌ അര്‍ത്ഥവത്തായ ജീവിതം നയിക്കു 
വാന്‍ യുവജനങ്ങള്‍ തയ്യാറാകണമെന്ന്‌ നില 
യ്ക്കല്‍ ഭദ്രാസന മ്മരെതാപ്പോലീത്ത ഡോ. 
ജോഷ്വാ മാര്‍ നിക്കോദിമോസ്‌ പ്രസ്താവിച്ചു. 
സെന്റ്‌ ഏലിയാസ്‌ യുവജനപ്രസ്ഥാനത്തിന്റെ 2011 
-12 ലെ വിവിധ ആദ്ധ്യാത്മിക സാമൂഹ്യ സേവന 
പദ്ധതികളുടെ ഉത്ഘാടനം നിര്‍വൃഹിച്ചു സംസാ 
രിക്കുകയായിരുന്നു അദ്ദേഹം. വികാരി ഫാ. 
മാത്യു ഏബ്രഹാം കാരയ്ക്കലിന്റെ അദ്ധ്യക്ഷത 
യില്‍ കൂടിയ യോഗത്തില്‍ ഫാ. ബിജു. റ്റി. മാത്യു, 
ഫാ. വില്‍സണ്‍ മാത്യു, എം.ജി.ഒ.സി.എസ്‌.എം. 
ഭദ്രാസന സെക്രട്ടറി സജി പട്ടരുമഠം, ഒ.സി.വൈ. 
എം. ഭദ്രാസന സെക്രട്ടറി ബിജു മാത്യു, ട്രസ്റ്റി 
സി.സി. തോമസ്‌, ഡി. സെക്രട്ടറി റോബിന്‍ ജോ 
വര്‍ഗ്ഗീസ്‌, അഞ്ജു വര്‍ഗീസ്‌ എന്നിവര്‍ ആശംസ 
കള്‍ നേര്‍ന്നു. വിവിധ പരീക്ഷകളില്‍ ഉന്നത 
വിജയം നേടിയ വിദ്യാര്‍ത്ഥികളെ അനുമോദിച്ചു. 


പ്രൊഫ. എന്‍.ഐ. നൈനാന്‍, ശൂരനാട്‌ 


അവതാരിക: ഫാ. ഡോ. ടി.ജെ ജോഷ്വാ പ്രസാധനം: ൦55 ബുക്സ്‌ വില: 60 രുപാ 
കോഷികള്‍ക്ക്‌ - എം.ഒ.സി. പബ്ലിക്കേഷന്‍സ്‌ (പരുമല, കോട്ടയം), ൦ടട ബുക്‌സ്‌; തിരുവല്ല 


